അനു സ 
നി (9), 10011 


[॥ 


കൃപ നിറഞ്ഞ മറിയമേ, നീ സ്വീകരിച്ച ദൈവകൃപ ഒരിക്കലും വ്യര്‍ഥ 
മാക്കാതെ എല്ലാ സമയത്തും എല്ലാ വിധത്തിലും കര്‍ത്താവിന്റെ ദാസിയും 
സഹ്രപവര്‍ത്തകയുമാണെന്നു നീ കാണിച്ചുകൊണ്ടിരുന്നു. സ്വീകാര്യമായ 
സമയത്തു നിന്റെ ദാസ്യതയും കനൃത്വവും അവിടുന്നു മാനിച്ചു ഫലവത്താ 
ക്കി. അതിനാല്‍ രക്ഷയുടെ ദിവസം പാപികളായ ഞങ്ങള്‍ക്കു വന്നുചേര്‍ന്നു. 
പുനരൈക്യത്തിന്‍ മാതാവേ, ഞങ്ങള്‍ സ്വീകരിച്ച ദൈവകൃപ ഒരിക്കലും വ്യര്‍ഥ 
മാക്കാതെ എല്ലാ സമയത്തും എല്ലാ വിധത്തിലും കര്‍ത്താവിന്റെ ദാസരും 
സഹവപ്രവര്‍ത്തകരുമായിരിക്കാന്‍ ഞങ്ങള്‍ക്കുവേണ്ടി അപേക്ഷിക്കണമെ. 

ആമ്മേന്‍. 


www.malankaralibrary.com 


തിരുവനന്തപുരം ലത്തീന്‍ അതിരൂപതയുടെ 
നിയുക്ത ആര്‍ച്ചുബിഷപ്പ്‌ 
അഭിവന്ദ്യ തോമസ്‌ നെറ്റോ പിതാവിന്‌ 
തിരുവനന്തപുരം മേജര്‍ അതിരുപതയുടെ 
പ്രാർത്ഥനാശംസകൾ 


മാര്‍ച്ച്‌ 2022 
വാല്യം 83 
ലക്കം 3 


മോറാന്‍ മോര്‍ ബസേലിയോസ്‌ 
കര്‍ദ്ദിനാള്‍ ക്ലീമിസ്‌ കാതോലിക്കാബാവ 


റൈറ്റ്‌ റവ. ജെയിംസ്‌ പാറവിള 
കോര്‍ എപ്പിസ്‌കോപ്പാ 


റവ. ഫാ. ഷീന്‍ പാലക്കുഴി 
റവ. ഫാ. ബോവസ്‌ മാത്യു 
ഫോണ്‍: 9447661943 bovasmathew@ gmail.com 


പത്രാധിപ സമിതി 

റവ. ഡോ. ജോണ്‍ പടിപ്പുരക്കല്‍ 

റവ. ഫാ. ജോസഫ്‌ വളളിയാട്ട്‌ 

റവ. ഫാ. ജോസഫ്‌ പൂവത്തുംതറയില്‍ 
റവ. ഫാ. ഗീവര്‍ഗീസ്‌ വലിയചാങ്ങവീട്ടില്‍ 
റവ, ഫാ. വര്‍ഗീസ്‌ AANWINS ഒ.ഐ.സി 
ഡോ. കെ. വി. തോമസ്കുട്ടി 

റവ, സി. ഡോ. ആര്‍ദ്ര എസ്‌.ഐ.സി. 
റവ, സി. ഡോ. അഞ്ജലി തെരേസ്‌ ഡി.എം. 
ഡോ. ഷേര്‍ളി സ്റ്റുവര്‍ട്ട്‌ 

ശ്രീ. രാജു മാത്യു 


൭൨ മിതി 

ശ്രീ. ജേക്കബ്‌ പുന്നൂസ്‌ 

റവ. ഫാ. വില്‍സണ്‍ തട്ടാരുതുണ്ടില്‍ 
റവ, ഫാ. തോമസ്‌ കയ്യാലക്കല്‍ 
ഡോ. തോമസ്‌കുട്ടി പനച്ചിക്കല്‍ 
ശ്രീ. ബോബി എബ്രഹാം 


റവ. ഫാ. തോമസ്‌ മുകളുംപുറത്ത്‌ - 9446703056 


സര്‍ക്കുലേഷന്‍ മാ 


Fingraph - 9387811920 

ഫോട്ടോഗ്രാഫ്സ്‌ 

തോമസ്‌ മാത്യു നെല്ലുവേലില്‍ 

പ്രി! ന്റ low) 

സെന്റ്‌ മേരീസ്‌ പ്രസ്‌, പട്ടം, തിരുവനന്തപുരം-4 
വിലാസ 


ക്രൈസ്തവ കാഹളം, സമന്വയ പാസ്റ്ററല്‍ സെന്റര്‍ 
സെന്റ്‌ മേരീസ്‌ കാമ്പസ്‌, പട്ടം, തിരുവനന്തപുരം-4 


എഡിറ്റോറിയല്‍ 


പിത്യമൊഴി 


നോമ്പുകാല ചിന്തകള്‍ 
ഫാ. ഫിലിച്ച്‌ ചെമ്പകശ്ശേരി 
a 


ജീവല്‍ തുറമുഖ പ്രാപ്തിയിലേക്ക്‌ 
നയിക്കുന്ന ശുദ്ധമുള്ള നോമ്പ്‌ 


ഫാ. ഡോ. തോമസ്‌ ഗ്രമോദ്‌ ഒ.ഐ.ന്സി 


നോമ്പ്‌ വിചാരങ്ങള്‍ 
ഫാ. ജോണ്‍ ആല്യവിളയില്‍ 


വാര്‍ദ്ധകൃത്തിന്റെ 
വിലാപഗീതങ്ങള്‍ 
ഡോ. ജോര്‍ജ്‌ എം. കാക്കനാട്‌ 


സഭയിലെ പ്രധാന തീര്‍ത്ഥാടന കേന്ദ്രങ്ങള്‍ 
റോമിലെ ചരിത്ര പ്രാധാന്യമുള്ള 
സ്മാരകങ്ങള്‍ 

റവ. CWI. മാത്യു ചാര്ത്താക്കുഴിയില്‍ 


18 


വിഭജിക്കണോ കേരള സമൂഹത്തെ ഇനിയും 


CUIM ഏസബ്വഹാം 


ഹിജാബും ബുര്‍ക്കയും നിക്കാബും 
ചര്‍ച്ചയാകുമ്പോള്‍ ... 
റവ. ഫാ. വര്‍ഗീസ്‌ വള്ളിക്കാട്ട്‌ 


കല്യാണ റാഗിംഗ്‌ എന്ന 
ആഭാസങ്ങള്‍ 
അഡ്ധവ. ചാര്‍ളി Go1008 MA.LL.B.,DSS 


കാറ്റതിനിഷ്ടമുള്ളിടത്തേക്ക്‌ വീശുന്നു. 


ഷാജു തേക്കിനീകാട്ടില്‍്‌ 


കളങ്കങ്ങള്‍ കഴുകിക്കളയുന്നവര്‍ 
റവ. ഫാ. ഷീന്‍ പാലക്കുഴി 


www.malankaralibrary.com 


~~ 


of) Wlepodlaad 


ജാഗ്രതയോടെ 
വലിയനോമ്പിലേക്ക 


വിചിയനോമ്പിലേക്കു പ്രവേശിച്ചിരിക്കുന്നു. കൃപയുടെ നീര്‍ച്ചാലുകള്‍ കുടുംബങ്ങളി 
ലേക്കും വ്യക്തി ജീവിതത്തിലേക്കും ഒഴുകിയിറങ്ങുന്ന പുണ്യം പൂക്കുന്ന കാലം. വലിയ 
നോമ്പ്‌ കാലം ഒരു പിന്‍വാങ്ങലിന്റെ കാലമാണ്‌. നടന്നു വന്ന വഴികളിലേക്ക്‌, പിന്നിട്ട പാത 
കളിലേക്ക്‌ ഒരു തിരിഞ്ഞു നോട്ടം. പലപ്പോഴും വീണുപോയ ഇടങ്ങളില്‍ ഒരു ദീര്‍ഘ നിശ്വാ 
സത്തോടെ അല്പനേരത്തെ മനനം. പിന്നെ കണ്ണുകളുയര്‍ത്തി സ്വര്‍ഗ്ഗത്തിലേക്ക്‌ ഒരു നോട്ടം, 
ഈറനണിഞ്ഞ കണ്‍പോളകള്‍ മുറിക്കിയടച്ച്‌ ഒന്നു ഗ്രാര്‍ത്ഥിക്കുന്നു. “കര്‍ത്താവെ പൊറു 
ക്കണേ”. ഹൃദയത്തോട്‌ ചേര്‍ത്തുപിടിക്കുന്ന കരങ്ങളുടെ തഴുകല്‍ തിരിച്ചറിയാന്‍ കഴിയും. 
ചെവിയില്‍ മന്ത്രിക്കുന്ന സ്വരം തിരിച്ചറിയാന്‍ കഴിയും “കൈവിടില്ല നിന്നെ” . 


വലിയനോമ്പിലെ ഓരോ ദിവസവും കര്‍ത്താവിന്റെ സ്വരം ശ്രവിക്കുന്ന അനുഭങ്ങളാണ്‌. 
തെറ്റുകളുടെ കാഠിന്യം നോക്കി ഒഴുകി വരുന്ന ദൈവകരുണയെ തടയുന്നവനല്ല നമ്മുടെ 
കര്‍ത്താവ്‌. വീണിടത്തു നിന്ന്‌ എഴുന്നേല്‍പിച്ച്‌ ചേര്‍ത്തു പിടിക്കുന്ന സ്നേഹവലയത്തിന്റെ 
കരുത്ത്‌ തിരിച്ചറിയാനുള്ള ദിനങ്ങളാണ്‌ വലിയ നോമ്പുകാലം. 


വലിയനോമ്പിലെ ഞായറാഴ്ചകളില്‍ അന്ത്യോക്യന്‍ ആരാധനാക്രമമനുസരിച്ച്‌ നമ്മുടെ 
കര്‍ത്താവ്‌ പരസ്യജീവിതത്തില്‍ പ്രവര്‍ത്തിച്ച അത്ഭുതങ്ങളാണ്‌ വായനയ്ക്കും ധ്യാനത്തി 
നുമായി നല്‍കിയിരിക്കുന്നത്‌. ദൈവകരുണയുടെ പ്രകടമായ അടയാളങ്ങളാണ്‌ കര്‍ത്താ 
വിന്റെ അത്ഭുതപ്രവൃത്തികള്‍. ഇത്‌ എല്ലാ നിമിഷവും നമ്മുടെ ജീവിതത്തിലും നടക്കുന്നു 
ണ്ട്‌. ഇത്‌ തിരിച്ചറിയുമ്പോള്‍ നമുക്ക്‌ ഈ ദൈവത്തെ വിട്ടുപോകുവാന്‍ കഴിയില്ല. എല്ലാം 
ദൈവത്തിന്റെ ദാനമാണെന്ന തിരിച്ചറിവ്‌ നമുക്ക്‌ ലഭിക്കുന്നു. ജീവിതം മുഴുവന്‍ നന്ദിപറയു 
വാനുള്ളതാണെന്ന ബോധ്യം ഉള്ളില്‍ വളരുന്നു. 


വലിയനോമ്പു കാലം കേവലം ഭക്ഷണസാധനങ്ങളുടെ വർജ്ജന മാത്രമല്ല. പിന്നെയോ 
അത്‌ പ്രാര്‍ത്ഥനയുടെയും ദൈവവചന ധ്യാനത്തിന്റെയും ദിവസങ്ങളാണ്‌. ശരീരം ഭക്ഷണ 
ത്തില്‍ നിന്ന്‌ ഒഴിഞ്ഞിരിക്കുന്നതു പോലെ പ്രാധാന്യം ഉള്ളതാണ്‌ മനസ്സും ഹൃദയവും 
തിന്മയില്‍ നിന്നും ഒഴിഞ്ഞിരിക്കുകയെന്നത്‌. വലിയനോമ്പുകാലം ജാഗ്രതയുടെ കാലം കൂടി 
യാണ്‌. കര്‍ത്താവ്‌ പഠിപ്പിക്കുന്നു “നിങ്ങള്‍ ഫരിസേയരുടെ പുളിമാവിനെ സൂക്ഷിച്ചുകൊ 
ള്ളുവിന്‍” അവരുടെ വഴിതെറ്റിക്കുന്ന ്രബോധനങ്ങളെക്കുറിച്ചാണ്‌ കര്‍ത്താവ്‌ പറയുന്ന 
ത്‌. ഈ കാലഘട്ടത്തിലും സുവിശേഷത്തെ നിരാകരിക്കുവാന്‍ ആഹ്വാനം ചെയ്യുന്ന പഠന 
ങ്ങള്‍ ഏറെയാണ്‌. പലതും ഏറ്റവും ആകര്‍ഷകമായ രീതിയിലാണ്‌ അവതരിപ്പിക്കപ്പെടുന്ന 
ത്‌. ജാഗ്രതയാണ്‌ ആവശ്യം. ഈ വലിയനോമ്പുകാലം ജാഗ്രതയോടെ മുന്നോട്ടു പോകു 
വാനുള്ള കൃപയ്ക്കായി പ്രാര്‍ത്ഥിക്കുവാനുള്ള ഒരു കാലം കൂടിയാണ്‌. 


ഏവര്‍ക്കും അനുഗ്രഹ്രപദമായ ഒരു നോമ്പുകാലത്തിനായി പ്രാര്‍ത്ഥിക്കുന്നു. J a wor 


ഫാ. ബോവസ്‌ മാത്യു 
ചീഫ്‌ എഡിറ്റര്‍, 
bovasmathew@gmail.com 9447661943 


മാര്‍ച്ച്‌ 2022 ക്രൈസ്തവ കാം m 


www.malankaralibrary.com 


09 


allman 


നോമ്പ 
ശക്തീകരിക്കപ്പെടുന്ന പുണ്യകാലം 


അനന്തരം പിശാചിനാല്‍ പരീക്ഷിക്കപ്പെടുന്നതിന്‌ യേശുവിനെ ആത്മാവ്‌ 
മരുഭൂമിയിലേക്കു നയിച്ചു. യേശു നാല്‍പ്പതു ദിനരാധ്തങ്ങള്‍ ഉപവസിച്ചു. 
(മത്തായി 4: 2) 


നമ്മുടെ കര്‍ത്താവിന്റെ പീഡാസഹനത്തിന്റേയും മരണത്തിന്റേയും 
ഉത്ഥാനത്തിന്റേയും ഓര്‍മ്മ പുലരുന്ന തിരുനാളാചരണങ്ങള്‍ക്ക്‌ ഒരുക്കമായി നാം 
നോമ്പുകാലത്തിലേക്ക്‌ പ്രവേശിച്ചിരിക്കുകയാണല്ലേോ. യേശു തമ്പുരാന്‍ തന്റെ 
പരസ്യ ജീവിതത്തിന്‌ ഒരുക്കമായി നാല്‍പ്പതു ദിനരാത്രങ്ങള്‍ മരുഭൂമിയില്‍ നടത്തിയ 
ഉപവാസം ദൈവാത്മാവിന്റെ പ്രചോദനത്താലായിരുന്നു. നോമ്പും ഉപവാസവും 
മനുഷ്യന്‍ ഒറ്റയ്ക്കു നടത്തുന്ന ഒരു യാത്രയല്ല. മറിച്ച്‌ നാം ദൈവത്തോടൊപ്പവും 
ദൈവം നമ്മോടൊപ്പവും സഞ്ചരിക്കുന്ന ഒരാത്മീയ സാധനയാണത്‌. ഉപവാസം 
എന്ന വാക്കു തന്നെ കൂടെ വസിക്കുക എന്ന അര്‍ത്ഥത്തിലാണല്ലോ നാം 
മനസ്സിലാക്കുന്നത്‌. എമ്മാനുവേല്‍ എന്നു പേരു വിളിക്കപ്പെടുന്ന ദൈവപുത്രന്‍ 
നമ്മോടു കൂടെയല്ലാതെ ആയിരിക്കാന്‍ കഴിയുകയില്ലല്ലോ! അതുകൊണ്ട്‌ 
ദൈവത്തോടൊപ്പമായിരിക്കാനുള്ള ദിനങ്ങളാണ്‌ നോമ്പുകാലം. 


നോമ്പുകാലത്തിന്റെ മറ്റൊരു ്രതയേകത ഇത്‌ അനുരഞ്ജനത്തിന്റെ 
കാലമാണെന്നുള്ളതാണ്‌. ദൈവത്തോടും മനുഷ്യരോടും പ്രകൃതിയോടും 
നിരപ്പാകണമെന്ന്‌ ഓര്‍മ്മിപ്പിക്കുന്ന കാലമാണിത്‌. ശ്രതുതകള്‍ മറന്ന്‌ രഷ്മളമായ 
ബന്ധങ്ങളിലേക്ക്‌ മടങ്ങി വരേണ്ട കാലം. ലോകം ഒരു മൂന്നാം ലോക 
മഹായുദ്ധത്തിന്റെ പടിവാതിലില്‍ നില്‍ക്കുമ്പോള്‍ ഏറെ ശക്തമായി പറയേണ്ട 
ഒരു വാക്കാണ്‌ അനുരഞ്ജനം. ആര്‍ക്കും ആരേയും ഉള്‍ക്കൊള്ളാന്‍ പറ്റാത്ത 
അസഹിഷ്ണുതയുടെ ഒരു സമകാലിക സമൂഹത്തില്‍ ഉറക്കെപ്പറയേണ്ട 
വാക്കാണ്‌ അനുരഞ്ജനം. 


6 ഭാര്‍ച്ച്‌ 2022 ക്രൈസ്തവ മ്‌ 


യുദ്ധക്കെടുതിയില്‍ ലോകം നടുങ്ങിയപ്പോള്‍ പരിശുദ്ധ പിതാവ്‌ ഫ്രാന്‍സിസ്‌ 
പാപ്പാ ലോകത്തോടു നടത്തിയ അഭ്യര്‍ത്ഥന വളരെ പ്രസക്തമാണ്‌. “രാഷ്ട്രീയ 
ഉത്തരവാദിത്തങ്ങള്‍ ഉള്ളവരോട്‌, യുദ്ധത്തിന്റെയല്ല, സമാധാനത്തിന്റെ 
ദൈവത്തിന്റെ മുമ്പാകെ മനസ്സാക്ഷിയെ ഗൌരവമായി പരിശോധിക്കാന്‍ ഞാന്‍ 
അഭ്യര്‍ത്ഥിക്കാന്‍ ആഗ്രഹിക്കുന്നു; അവിടുന്ന്‌ യുദ്ധത്തിന്റെയല്ല സമാധാനത്തിന്റെ 
ദൈവമാണ്‌. നാം ശത്രുക്കളല്ല, സഹോദരന്മാര്‍ ആയിരിക്കണമെന്ന്‌ ആഗ്രഹിക്കുന്ന 
ഒരാളുടെ മാത്രമല്ല, എല്ലാവരുടെയും പിതാവാണ്‌ ദൈവം. രാജ്യങ്ങള്‍ തമ്മിലുള്ള 
സഹവര്‍ത്തിത്വത്തെ അസ്ഥിരപ്പെടുത്തുകയും അന്താരാഷ്ട നിയമങ്ങളെ 
അപകീര്‍ത്തിപ്പെടുത്തുകയും ചെയ്യുന്ന, ജനങ്ങള്‍ക്ക്‌ കൂടുതല്‍ ദുരിതം 
ഉണ്ടാക്കുന്ന നടപടികളില്‍ നിന്ന്‌ വിട്ടുനില്‍ക്കാന്‍ എല്ലാ കക്ഷികളോടും ഞാന്‍ 
യാചിക്കുന്നു”. 


രാജ്യങ്ങള്‍ തമ്മില്‍ അനുരഞ്ജനപ്പെടാനും സമാധാനം സ്ഥാപിക്കപ്പെടുവാനും 
എല്ലാവരും പ്രാര്‍ത്ഥിക്കണം. 


നോമ്പുകാലം അനുതാപത്തിന്റെ കാലം കൂടിയാണല്ലോ. അന്ധകാരത്തിന്റെ 
പ്രവൃത്തികള്‍ വെടിഞ്ഞ്‌ പ്രകാശത്തിന്റെ മക്കളാവാന്‍ എല്ലാവരും പരിശ്രമി 
ക്കണം. തെറ്റും ശരിയും തിരിച്ചറിയാനും ശരിയായതു തെരഞ്ഞെടുക്കാനുമുള്ള 
വിവേകവും ജാഗ്രതയും നമുക്ക്‌ പുലര്‍ത്തേണ്ടതുണ്ട്‌. അന്‍പതു നാള്‍ നീളുന്ന 
ഈ നോമ്പുകാലം പുണ്യസുരഭിലമാകട്ടെ! 


njongns ഫിത്‌, 


കര്‍ദ്ദിനാള്‍ ബസേലിയോസ്‌ ക്ലീമിസ്‌ 
മേജര്‍ ആര്‍ച്ചുബിഷപ്പ്‌-കാതോലിക്കോസ്‌ 


മാര്‍ച്ച്‌ 2022 ക്രൈസ്തവ കാ m i 


ഇന്ന്‌ നിലനില്‍ക്കുന്ന മിക്കവാറും 
എല്ലാ മതങ്ങളിലുമുണ്ട്‌ നോമ്പാ 
ചരണം. എന്നാല്‍ നോമ്പിനെപ്പറ്റി 


എല്ലാവരും ഒരേ ദര്‍ശനമാണ്‌ 
പുലര്‍ത്തുന്നത്‌ എന്ന്‌ വിചാരിക്കാന്‍ 
പറ്റില്ല. ദൈവത്തെയും മനുഷ്യനെയും 
ദൈവമനുഷ്യ ബന്ധത്തെയും സംബ 
ന്ധിച്ചു ഓരോ മനുഷ്യ സമൂഹവും 
പുലര്‍ത്തുന്ന ദര്‍ശനത്തിന്റെ വൈവിധ്യ 
മനുസരിച്ച്‌ നോമ്പിനെപ്പറ്റിയുള്ള ആശ 
യത്തിലും വൃത്യാസമുണ്ടായിരിക്കും. 
ഹൈന്ദവര്‍ നാല്‍പതു ദിവസം കഠിന 
മായ നോമ്പാചരിച്ചശേഷം മാര്തം 
ശബരിമലയിലേക്ക്‌ തീര്‍ത്ഥാടനം നട 
ത്തുന്നുവെന്നത്‌ കേരള ജനതയ്ക്ക്‌ 
സുപരിചിതമായ പാരമ്പര്യമാണ്‌. 
ഇസ്ലാം വിശ്വാസികളുടെ നോമ്പാചാര 
ണവും അതില്‍ അവര്‍ കാണിക്കുന്ന 
നിഷ്ക്കര്‍ശയും ആരും പറഞ്ഞറിയി 
ക്കേണ്ടതില്ല. ഈ പാരമ്പര്യങ്ങളൊക്കെ 
കാലഗതിയില്‍ ചില മാറ്റങ്ങള്‍ക്ക്‌ 
വിധേയമായിട്ടുണ്ടെങ്കിലും സാരാം 
ശത്തെ സ്പര്‍ശിക്കുന്ന ചിന്താഗതി 
യില്‍ മാറ്റം വന്നിട്ടുണ്ടെന്നു തോന്നു 
ന്നില്ല. ഇതുതന്നെ യഹൂദ ക്രൈസ്തവ 
മതങ്ങളുടെയും സ്ഥിതി. യഹൂദ മത 


ത്തിലെ ഇന്നത്തെ നോമ്പാചാരണത്തി 
ലേയ്ക്ക്‌ ഈ ലേഖനത്തില്‍ പരാമർശി 
ക്കാന്‍ ആഗ്രഹിക്കുന്നില്ല. യഹൂദമത 
ത്തിന്റെ കുറ്റിയില്‍ നിന്ന്‌ മുളയെടുത്ത്‌ 
അതിനെ അതിശയിച്ചു വളര്‍ന്ന ക്രൈ 
സ്തവമത പാരമ്പര്യത്തില്‍ നോമ്പിന്റെ 
അര്‍ത്ഥം പരിശോധിക്കുകയാണ്‌ 
ഇവിടെ ലക്ഷ്യം. 


നോമ്പിന്‌ യഹുദപാരമ്പര്യത്തോട്‌ 
വളരെ അടുത്ത ബന്ധമുണ്ട്‌. യഹൂദര്‍ക്ക്‌ 
യോം കിപ്പൂര്‍ (പാപ പരിഹാര ദിനം) 
എന്ന പേരില്‍ ഒരു തിരുന്നാളുണ്ടായി 
രുന്നു. രൂപത്തിലും ആചാര വിശേഷ 
ങ്ങളും വളരെ മാറ്റം വന്നിട്ടുണ്ടെങ്കിലും 
ഇന്നും ഇതേ പേരില്‍ ഇതേ ലക്ഷ്യ 
ത്തോടെ യഹുദര്‍ നിലനിര്‍ത്തുന്ന തിരു 
ന്നാളാണിത്‌. ഇതിന്റെ ആചാരവിധി പഴ 
യനിയമത്തില്‍ വിശദമായി നല്‍കിയി 
ട്ടുണ്ട്‌. (ലേവ്യര്‍ 16:1-34). 


പ്രധാന പുരോഹിതന്റെ കാര്‍മ്മിക 
ത്വത്തില്‍ നടത്തപ്പെടുന്ന ബലികളാണ്‌ 
ഈ ദിനത്തെ സവിശേഷമാക്കുന്നത്‌. 
ബലികള്‍ പാപ പരിഹാരത്തിനു 
വേണ്ടിയാണ്‌, ഗ്രധാന പുരോഹിത 
ന്റെയും എല്ലാ ജനങ്ങളുടെയും പാപ 


പരിഹാരത്തിനു വേണ്ടി. ഇത്‌ ഒരു ദിവ 
സത്തെ ആചാരം MMA MÝ. 
എന്നാല്‍ എല്ലാവര്‍ഷവും അത്‌ 
ആവര്‍ത്തിനണം. ആചരിക്കേണ്ട ദിവ 
സവും വ്യക്തമായി നല്‍കിയിട്ടുണ്ട്‌. 
ഏഴാം മാസത്തിലെ പത്താം ദിനമാണ്‌ 
പാപപരിഹാര ദിനമായി ആചരിക്കേ 
ണ്ടത്‌. ചില നിര്‍ദേശങ്ങള്‍ ബലിയര്‍ 
YOM രീതിയെപ്പറ്റിയും ജനങ്ങളുടെ 
വസ്ത്രാധാരണത്തെപ്പറ്റിയും ജനങ്ങ 
ളുടെ വസ്ര്രധാരണത്തെപ്പറ്റിയും 
നല്‍കിയിട്ടുണ്ട്‌. അന്ന്‌ പുരുഷന്മാരും 
സ്ത്രീകളും കുട്ടികളും വെള്ളവസ്ത്രം 
മാത്രമെ ധരിക്കാവൂ. സന്ധ്യവരെ ഉപ 
വസിക്കണമെന്നതും ലംഘിക്കാന്‍ 
പാടില്ലാത്ത കല്‍പനയാണ്‌. ഏതാണ്ട്‌ 
മുഴുവന്‍ സമയവും ദൈവാലയത്തില്‍ 
ചിലവഴിക്കുന്ന ദിവസമാണിത്‌. ഇന്ന്‌ 
ദൈവാലയത്തിനു പകരം സിനഗോകു 
കളില്‍ മുഴുവന്‍ സമയവും ചെലവഴി 
ക്കുന്നു. അന്നുവരെ ചെയ്ത എല്ലാ 
പാപങ്ങള്‍ക്കും മോചനം ലഭിക്കുമെന്ന്‌ 
യഹൂദര്‍ വിശ്വസിക്കുന്ന ആചാരമാണ്‌ 
പാപപരിഹാര ദിനത്തിലെ ആചാരം. 
ഇന്ന്‌ ഈ ആചാരങ്ങളില്‍ പ്രധാനപ്പെട്ട 
ഒന്ന്‌ പണ്ട്‌ ദൈവാലയം നിന്നിരുന്ന 


ജറുസലേം കുന്നിന്റെ മതിലില്‍ ഗൃഹാ 
തുരതയോടെ തലയിട്ടടിച്ചു വിലപിക്കു 
ന്നതാണ്‌. ഗതകാല സൌഭാഗ്യങ്ങളെ, 
തങ്ങള്‍ക്കു ദൈവത്തോടുണ്ടായിരുന്ന 
ബന്ധം, വികാര തീര്രതയോടെ അനു 
സ്മരിക്കുന്ന ആചാരമാണിത്‌. ഈ മതി 
ലിന്‌ ഇന്ന്‌ ലഭിച്ചിരിക്കുന്ന പേരു തന്നെ 
വിലാപമതിലെന്നാണ്‌. ഇന്നത്തെ Wan} 
ദരുടെ കൂട്ടത്തില്‍ മതവിശ്വാസികളും 
മതത്തിന്റെ ആചാരങ്ങള്‍ അനുവര്‍ത്തി 
ക്കുന്നവരും കുറവാണ്‌ എങ്കിലും 
ബഹുഭൂരിപക്ഷം യഹുദരും പാപ 
പരിഹാരദിനം സുക്ഷമതയോടെ ആച 
രിക്കുന്നുവെന്നതാണ്‌ സത്യം. 


ക്രൈസ്തവരുടെ നോമ്പാചരണം 
പാപപരിഹാര ദിനാചരണത്തോട്‌ 
ബന്ധപ്പെട്ടു നില്‍ക്കുന്നു. തങ്ങളുടെ 
വ്യക്തിപരവും സാമൂഹികവുമായ 
പാപങ്ങളെയും കുറവുകളെയും പറ്റി 
ബോധ്യം ജനിപ്പിക്കുന്നതും അവയ്ക്ക്‌ 
പരിഹാരമെന്ന നിലയിലുമാണ്‌ 
ക്രൈസ്തവര്‍ നോമ്പായാചരിക്കുന്നത്‌. 
അതായത്‌ നോമ്പ്‌ ഒരു പ്രാശ്ചിത്ത 
പ്രവൃത്തിയായി വിശ്വസിക്കപ്പെടുന്നു. 
ഉപവാസത്തിനും പ്രാശ്ചിത്ത പ്രവ്യ 
ത്തികള്‍ക്കും പാപമോചനം നേടിത്ത 
രാന്‍ കഴിവുണ്ടെന്നത്‌ ബൈബിളിന്റെ 
വ്യക്തമായ പ്രബോധനമാണ്‌. 
യഥാര്‍ത്ഥ പശ്ചാത്താപത്തിന്റെ വില, 
പശ്ചാത്താപത്തിന്റെ തുടര്‍ച്ചയും 
ബാഹ്യരൂപവുമായ പരിഹാര പ്രവൃ 
ത്തികളുടെ മൂല്യം നിഷേധിക്കാനാകാ 
ത്തതാണ്‌. 


നിനുവേ നിവാസികളെ പാപത്തില്‍ 
നിന്ന്‌ രക്ഷിക്കാനാഗ്രഹിച്ച ദൈവം പരി 
ഹാര പ്രവൃത്തികള്‍ ചെയ്യാന്‍ അവരെ 
പ്രേരിപ്പിക്കാന്‍ യോനാ എന്ന പ്രവാച 
കനെ ആ പട്ടണത്തിലേയ്ക്ക്‌ അയ 
യ്ക്കുന്നതായി യോന എന്ന പഴയ 


നിയമപുസ്തകത്തില്‍ നാം വായിക്കു 
ന്നു. ചരിത്രപരമായും പ്രവാചകപാരമ്പ 
രൃത്തിന്റെ വെളിച്ചത്തിലും ഉത്തരം 
കിട്ടാത്ത അനേകം ചോദ്യങ്ങളുടെ 
കൂമ്പാരമാണ്‌ ഈ പുസ്തകമെങ്കിലും 
ഒരു സത്യം ഇത്‌ അസന്നിഗ്ദമായി പഠി 
പ്പിക്കുന്നു. പശ്ചാത്താപത്തിനും പശ്ചാ 
ത്താപ ജന്യമായ പ്രാശ്ചിത്തത്തിനും 
മനുഷ്യചിന്തയെ അതിശയിപ്പിക്കുന്ന 
മൂല്യമുണ്ട്‌. അതെങ്ങനെ? മനുഷ്യന്റെ 
ദു:ഖത്തില്‍ ദൈവത്തിന്‌ എന്താണിത്ര 
താത്പര്യം? എന്നൊക്കെ സ്വാഭാവിക 
മായി അനേകം ചോദ്യങ്ങളുന്നയിക്കാം. 
എല്ലാറ്റിനുമുള്ള ഉത്തരം ആരാണ്‌ 
നിങ്ങളുടെ ദൈവം മറു ചോദ്യമാണ്‌. 
ദൈവം ആരെന്നറിയുക, നോമ്പിന്റെ 
അര്‍ത്ഥം വ്യക്തമാകും. 


യഹൂദരുടെ പാരമ്പര്യത്തില്‍ ചില 
അസാധാരണ സന്ദര്‍ഭങ്ങളില്‍ നോമ്പാ 
ചരിച്ചിരുന്നതായി കാണാം. യുദ്ധത്തി 
ലുണ്ടാകുന്ന പരാജയം, പടര്‍ന്നു പിടി 
ക്കുന്ന രോഗത്തിന്റെ അവസ്ഥ മുതലാ 
യവ ഇത്തരം സന്ദര്‍ഭങ്ങളാണ്‌. ചാക്കു 
ടുത്ത്‌ ചാരത്തിലിരുന്നു ഉപവസിച്ചു 
പ്രാര്‍ത്ഥിക്കുകയെന്നതാണ്‌ ഇത്തരം 
വിനാശങ്ങളില്‍ നിന്നു രക്ഷ്രപാപിക്കാ 
നുള്ള മാര്‍ഗ്ഗമെന്ന്‌ യഹൂദര്‍ വിശ്വസി 
ച്ചിരുന്നു. വ്യക്തിപരമായി സംഭവി 
ക്കുന്ന വിപത്തും സമൂഹത്തെ ആകെ 
ബാധിക്കുന്ന വൈഷമ്യങ്ങളും ഉപവസി 
ക്കാനും പ്രായശ്ചിത്തം ചെയ്യാനുമുള്ള 
സന്ദര്‍ഭങ്ങളായി യഹുദര്‍ കരുതിയി 
രുന്നു. എല്ലാം നശിച്ച ശേഷം യോബ്‌ 
“ചാരത്തിലിരുന്ന ഓട്ടു കഷണം 
കൊണ്ട്‌ ശരീരം ചുരണ്ടിക്കൊണ്ടി 
രുന്നു” (ജോബ്‌ 2:8). തന്റെ കുഞ്ഞ്‌ 
രോഗബാധിതനായ ശേഷം ദാവീദ്‌ 
പ്രായശ്ചിത്തം ചെയ്യുന്നതായി സാമു 
വേലിന്റെ പുസ്തകത്തില്‍ നാം വായി 
ക്കുന്നു. “ഈറിയായുടെ ഭാര്യ പ്രസ 


മാര്‍ച്ച്‌ 2022 ക്രൈസ്തവ കാം me i 


വിച്ച ദാവീദിന്റെ കുഞ്ഞിന്‌ കര്‍ത്താ 
വിന്റെ പ്രഹരമേറ്റു. അതിനു രോഗം 
പിടിപെട്ടു. കുഞ്ഞിനു വേണ്ടി ദാവീദ്‌ 
ദൈവത്തോടു പ്രാര്‍ത്ഥിച്ചു. അവന്‍ ഉപ 
വസിച്ച്‌ രാര്തി മുഴുവന്‍ മുറിയില്‍ 
നിലത്തു കിടന്നു” (2 സാമു 12:16). 


ദൈവത്തില്‍ നിന്ന്‌ വിശിഷ്ട ദാന 
ങ്ങള്‍ സ്വീകരിക്കുന്നതിന്‌ ഒരുക്കമായി 
ഉപവാസവും പ്രായശ്ചിത്തവും അനു 
ഷ്ടിക്കുകയെന്നത്‌ ബൈബിളിന്റെ 
അടിസ്ഥാന പ്രബോധനമാണ്‌. ഫറ 
വോന്റെ അടിമത്തത്തില്‍ കഴിയുകയാ 
യിരുന്ന യഹൂദരെ ഉടനെ, വാഗ്ദാന 
നാട്ടില്‍ എത്തിക്കുകയല്ല ദൈവം 
ചെയ്തത്‌. മിച്ച്‌ നാല്പത്‌ സംവത്സരം 
മരുഭൂമിയിലൂടെ നയിച്ചശേഷമാണ്‌ 
അവര്‍ക്ക്‌ വാഗ്ദാന നാട്ടില്‍ പ്രവേശി 
ക്കാന്‍ സാധിച്ചത്‌. മരുഭൂമിയുടെ വിജ 
നതയും പകലിന്റെ ചൂടും രാത്രിയുടെ 
അന്ധകാരവും ഭക്ഷണമില്ലായ്മയും 
ജലക്ഷാമവും വിവിധതരം രോഗങ്ങളും 
സഹിച്ച്‌ മുന്നേറിയ ശേഷമാണ്‌ ദൈവം 
ജനങ്ങളെ കാനാന്‍ ദേശത്തിലെത്തി 
ച്ചത്‌. യതാർത്ഥത്തിൽ യഹുദര്‍ നാല്‍ 
പതു വര്‍ഷത്തെ ദീര്‍ഘമായ നോമ്പ്‌ 
ആചരിക്കേണ്ടി വന്നു. അത്‌ ദൈവ 
ത്തിന്റെ ര്രവര്‍ത്തന രീതിയാണ്‌, 
അതാണ്‌ ദൈവത്തിന്റെ നീതി. ഹോ 
സിയ പ്രവാചകന്‍ വഴി തന്റെ നീതി 
യുടെ സവിശേഷത ദൈവം തന്നെ 
വ്യക്ത മാക്കുന്നുണ്ടല്ലോ. വഴിതെറ്റി 
പ്പോയ ഇസ്രായേലിനെ എങ്ങനെ 
യാണ്‌ ദൈവം രക്ഷിക്കുന്നത്‌? 


ഞാനവളെ വശീകരിച്ച്‌ വിജന 
സ്ഥലത്തേയ്ക്ക്‌ കൊണ്ടു വരും. അവ 
ളോടു ഞാന്‍ഹൃദ്യമായി സംസാ 
രിക്കും. അവിടെ വച്ച്ഞാനവള്‍ക്ക്‌ അവ 
ളുടെ മുന്തിരിത്തോട്ടങ്ങള്‍ നല്‍കും 
(ഹോസി 2: 14-15). 


വിജനസ്ഥലത്തേക്ക്‌ നയിക്കപ്പെ 
ടാതെ ദൈവവചനം ഹൃദ്യമായി അനു 
ഭവപ്പെടുകയില്ലെന്നും മുന്തിരിത്തോട്ട 
ങ്ങള്‍ ആന്വദിക്കാനാകില്ലെന്നുമല്ലേ 
ഇതിനര്‍ത്ഥം? ഇതാണ്‌ ദൈവനീതി. 
ഈ നീതിയുടെ വെളിച്ചത്തിലേ നോമ്പു 
മനസ്സിലാക്കാന്‍ കഴിയുകയുള്ളൂ. 


പാപമോചനത്തിനുള്ള പ്രായ്ശ്ചി 
ത്തമെന്ന നിലയില്‍ മാത്രമല്ല നോ 
മ്പിനെ മനസ്സിലാക്കേണ്ടത്‌. അത്‌ 


ദൈവത്തിനു സ്വന്തമായവരുടെ ജീവി 
തശൈലിയാണ്‌. യേശു യോഹന്നാ 
നില്‍ നിന്ന്‌ സ്നാനം സ്വീകരിക്കാന്‍ 
യൂദയായിലെ മരുഭൂമിയിലേക്കെത്തി. 
“യൂദയാ മുഴുവനിലെയും ജറുസലേമി 
ലെയും ജനങ്ങള്‍” സ്നാനം സ്വീകരിച്ചു 
പോയശേഷമാണിത്‌ (മര്‍ 1:5) അവര്‍ 
സ്നാനം സ്വീകരിച്ചു. പക്ഷേ ഒന്നനും 
സംഭവിച്ചില്ല. ഗലീലിയില്‍ നിന്ന്‌ ഏക 
നായി യേശു വന്ന്‌ സ്നാനം സ്വീക 
രിച്ചു (മര്‍ 1:9). ആകാശം പിളര്‍ന്ന്‌ 
ആത്മാവ്‌ പ്രാപിന്റെ രൂപത്തില്‍ 
അവന്റെ മേല്‍ ഇറങ്ങി വന്നു. ദൈവ 
ത്തിന്റെ സ്വരമുണ്ടായി:” നീ എന്റെ 
പ്രിയ പുത്രന്‍; നിന്നില്‍ ഞാന്‍ പ്രസാ 
ദിച്ചിരിക്കുന്നു” (മര്‍ 1:11). യേശു ദൈവ 
പുര്തനായി പ്രഖ്യാപിക്കപ്പെടുന്നു. 
എന്നാല്‍ അടുത്ത നിമിഷം എന്താണു 
നടക്കുന്നത്‌? “ഉടനെ ആത്മാവ്‌ അവനെ 
മരുഭുമിയിലേയ്ക്ക്‌ നയിച്ചു. സാത്താ 
നാല്‍ പരീക്ഷിക്കപ്പെട്ടു നാല്‍പതു 
ദിവസം അവന്‍ മരുഭൂമിയില്‍ വസിച്ചു” 
(മര്‍ 1:13). എന്തിനീ നോമ്പ്‌? ദൈവം 
തന്നെ വത്സലപുത്രനെന്ന്‌ സാക്ഷിച്ച 
വന്‍ പാപപരിഹാരമാവശ്യമില്ല, അവന്‍ 
പ്രായശ്ചിത്തമാവശ്യമില്ല കാരണം 
പാപികളാണ്‌ പ്രായശ്ചിത്തം ചെയ്യേണ്ട 
ത്‌. എങ്കില്‍ പിന്നെ എന്തിനാണ്‌ യേശു 
മരുഭൂമിയില്‍ ഉപവസിച്ചത്‌? സുവിശേ 
ഷകന്‍ യേശുവിന്റെ മാമോദീസായും 
മറ്റുള്ളവരുടെ മാമോദീസായും തമ്മി 
ലുള്ള വ്യത്യാസം എടുത്തു പറഞ്ഞി 
രിക്കുന്നത്‌ പ്രത്യേകം ശ്രദ്ധാര്‍ഹമാണ്‌. 
മറ്റുള്ളവര്‍ “പാപങ്ങള്‍ ഏറ്റുപ 
റഞ്ഞ്‌”(മര്‍ 1:5) മാമോദീസാ സ്വീക 
രിച്ചു. എന്നാല്‍ യേശു മാമോദീസാ 
സ്വീകരിച്ചപ്പോള്‍ യേശു ഒന്നും ഏറ്റുപറ 
യുന്നില്ല. ഏറ്റുപറഞ്ഞതു ദൈവമാണ്‌. 
എങ്കില്‍ യേശുവിന്റെ ഉപവാസത്തിന്റെ 
അര്‍ത്ഥമെന്ത്‌? ഉപവാസത്തിന്‌ യേശു 
പോയി എന്നല്ല സുവിശേഷകന്‍ പറ 
യുന്നത്‌; മറിച്ച്‌ “ആത്മാവ്‌ ഉടനേ 
അവനെ മരുഭൂമിയിലേയ്ക്ക്‌ നയിച്ചു” 
(1:12) എന്നാണ്‌. അതായത്‌ യേശു 
നോമ്പുനോക്കുകയെന്നത്‌ ദൈവീക 
മായ ആവശ്യമെന്നതുപോലെ. എങ്കില്‍ 
എന്താണീ നോമ്പിന്റെ അര്‍ത്ഥം. 
ദൈവം പുത്രനെന്നു പ്രഖ്യാപിച്ചെങ്കില്‍ 
താന്‍ യഥാര്‍ത്ഥത്തില്‍ ദൈവപുത്രന്‍ 
തന്നെയെന്ന്‌ ദൈവവിരുദ്ധമായ സാഹ 


www.malankaralibrary.com 


ചര്യത്തില്‍ ജീവിച്ചുകൊണ്ട്‌ തെളിയി 
ക്കുക ആവശ്യമായിരുന്നു. മാര്‍ക്കോസ്‌ 
മരുഭൂമിയെപ്പറ്റി ഇങ്ങനെയാണ്‌ പറ 
ഞ്ഞിരിക്കുന്നത്‌ “അവന്‍ വന്യമൃഗങ്ങ 
ളോടുകൂടെയായിരുന്നു.” വലിയ 
പ്രലോഭനങ്ങളുടെ സാഹചര്യമാണത്‌. 
യേശുവിനോടു പിശാചു ആവശ്യപ്പെ 
ടുന്നത്‌ ഇങ്ങനെയാണ്‌ “നീ ദൈവപു 
ത്രനാണെങ്കില്‍ ഈ കല്ലുകള്‍ അപ്പമാ 
കാന്‍ പറയുക” (മത്തായി 4:3)., “നീ 
ദൈവപുത്രനാണെങ്കില്‍ താഴേയ്ക്ക്‌ 
ചാടുക,” (4:6). കല്ലുകള്‍ അപ്പമാ 
ക്കിയും ഗോപുരാഗ്രത്തില്‍ നിന്ന്‌ 
ചാടിയും പിശാചിന്‌ മറുപടി നല്‍കിയി 
രുന്നെങ്കില്‍ യേശുവിന്റെ ദൈവപു 
ശ്രത്വം അവിടെ മരിക്കുമായിരുന്നു. 
എന്നാല്‍ വിശപ്പു സഹിച്ചുകൊണ്ടും 
മറ്റുള്ളവരില്‍ നിന്ന്‌ ലഭിക്കാമായിരുന്ന 
പ്രശംസ വേണ്ടെന്നു വച്ചുകൊണ്ടും 
യേശുവിന്റെ ദൈവപുത്രത്വം ശക്തി 
യോടെ നിലനിര്‍ത്തി. ഇതും നോമ്പു 
നല്‍കുന്ന പാഠം തന്നെയാണ്‌. 


എല്ലാ ക്രൈസ്തവരും മാമോദീസാ 
വഴി എത്തിച്ചേരുന്ന അതുല്യമായ പദ 
വിയാണ്‌ ദൈവത്തിന്റെ മക്കള്‍ എന്ന 
പദവി. അത്‌ പരിശുദ്ധാത്മാവിനെ നമ്മില്‍ 
ചൊരിഞ്ഞുകൊണ്ട്‌ ദൈവം നമ്മില്‍ വരു 
ത്തുന്ന മാറ്റമാണ്‌. ആ പദവി നാം തെളി 
യിക്കേണ്ടത്‌ ദൈവമക്കളുടെ അന്തസിനു 
യോജിച്ചുകൊണ്ടാണ്‌, സുഖവും സാക 
ര്യവും ഉള്ളപ്പോള്‍ മാത്രമല്ല, വിപരീത 
അനുഭങ്ങളുടെ വേലിയേറ്റമുണ്ടാകു 
മ്പോഴും. അത്‌ നോമ്പനുഷ്ഠിച്ചു 
കൊണ്ടാണ്‌ നാം നിറവേറ്റുന്നത്‌. പട്ടി 


മാര്‍ച്ച്‌ 2022 ക്രൈസ്തവ ത്തം 


ണിയും പ്രായ്ശ്ചിത്തവും നമ്മെ ദൈവ 
പുത്രസ്ഥാനത്തു നിന്ന്‌ വൃതിചലിപ്പിക്കു 
കയില്ല എന്ന്‌ നാം ശക്തിയോടെ തെളി 
യിക്കുകയാണ്‌ നോമ്പനുഷ്ഠിച്ചുകൊണ്ട്‌. 


നോമ്പിനു പല അര്‍ത്ഥങ്ങളുണ്ട്‌. 
രക്ഷാകര ചരിത്രത്തിലൂടെ സഞ്ചരി 
ച്ചാല്‍ ആ അര്‍ത്ഥം നമുക്ക്‌ വ്യക്തമാ 
കും. ചിലത്‌ ഇവിടെ സൂചിപ്പിച്ചുവെന്നു 
മാത്രം. ഭൌതികമായി വൈഷമ്യമുള്ള 
താണ്‌ നോമ്പ്‌; ആത്മീയമായി സംതൃ 
പ്തിയേകുന്നതും. അത്‌ രക്ഷയുടെ 
വഴിയാണ്‌; ദൈവസ്നേഹത്തിലേ 
യ്ക്കുള്ള വഴി. അത്‌ വെല്ലുവിളിയാണ്‌, 
വെല്ലുവിളിയെ സ്വീകരിച്ചു വിജയിക്കു 
കയാണ്‌ യഥാര്‍ത്ഥ വിജയം. ഈ വിജ 
യത്തിലേക്കുള്ള ആഹ്വാനമാണ്‌ 
നോമ്പ്‌. 


www.malankaralibrary.com 


കവര്‍ യസോോറി 
OO 


a 


RAN 


യിലേക്ക്‌ 


ശൃ കൽ 


വ്രരസ്ത്യ ദൈവശാസ്ത്രത്തിന്‌ 
അതുല്യ സംഭാവന നല്കിയ ദൈവ 
ശാസ്ത്രജ്ഞന്‍ Alexander Schmemann 
തന്റെ അത്യുത്കൃഷ്ട രചനയായ 
“Great Lent- Journy to Pascha” എന്ന 
ഗ്രന്ഥത്തില്‍ നോമ്പിനെ, ക്രിസ്‌ 
തീയ വിശ്വാസ സത്യങ്ങളുടെ പ്രഘോ 
ഷണമായി അവതരിപ്പിക്കുന്നു. നോമ്പ്‌, 
പ്രഥമവും പ്രധാനവുമായി “തിരുനാളു 
കളുടെ തിരുനാളായ” ഉത്ഥാനപെരുന്നാ 
ളിലേക്കുള്ള തീര്‍ത്ഥയാ്രയാണ്‌. 
അന്ധകാരത്തെയും മരണത്തെയും 
വിജയിച്ച, പ്രസ്തുത പ്രകാശതിരുനാ 
ളിനുള്ള ഒരുക്കമാണ്‌ നോമ്പ്‌. ഉത്ഥാന 
രഹസ്യങ്ങള്‍ ഉള്‍ക്കൊള്ളാനുള്ള 
ആഹ്വാനമാണത്‌. ആദിമസഭയില്‍, 
ഉയിര്‍പ്പുതിരു നാളിന്റെ പശ്ചാത്തല 
ത്തിലായിരുന്നു മാമ്മോദീസാ ആഘോ 
ഷിച്ചിരുന്നത്‌. അപ്രകാരം, ക്രിസ്തീയ 
ജീവിതത്തിന്റെ പ്രാരംഭകത്വം വെളിപ്പെ 
ടുത്തുന്ന “മരണ ഉത്ഥാന” രഹസ്യങ്ങ 
ളുടെ നവീകരണവും ഉപനയനവും 


റവ. ഡോ. തോമസ്‌ പ്രമോദ്‌ ഒ.ഐ.സി 


നോമ്പ്‌ വെളിപ്പെടുത്തുന്നു. പെസഹാ 
രഹസ്യങ്ങളുടെ പങ്ക ചേരലാണ്‌ അത്‌ 
അഭിലഷിക്കുന്നത്‌. പുണ്യസമ്പാദന 
ത്തിനും “മണവറ്രപവേശനത്തിനും” 
അത്‌ ഭക്തരെ പ്രാപ്തരാക്കുന്നു. 
ജീവിത മുന്നേറ്റത്തില്‍ വിശുദ്ധ ഹാശാ 
യുടെ ധ്യാനം അത്‌ സാധ്യമാക്കി 
തീര്‍ക്കുന്നു. മനുഷ്യ ജീവിതത്തിന്റെ 
അനിവാര്യമായ ആത്മീയ പോരാ 
ട്ടത്തിന്‌ സാരവത്തായ “പടക്കോപ്പു 
കള്‍” സമ്പാദിക്കുവാനും അത്‌ ഉതകു 
ന്നു. പെസഹായിലുടെ ഉത്ഥാന തുറ 
മുഖത്തേക്ക്‌ അത്‌ ഭക്തരെ തീര്‍ത്ഥാ 
ടകരാക്കുന്നു. തുറമുഖ പ്രാപ്തിയാണ്‌ 
നോമ്പനുഷ്ഠാനത്തിന്റെ ഉദ്ദിഷ്ടഫലം. 
ജീവല്‍ തുറമുഖം 

തുറമുഖം (Lmino) എന്ന രൂപകം, 
പാശ്ചാത്യ സുറിയാനി ആരാധന ക്രമ 
ത്തി. അദ്വിതീയമായ ചിന്താവിഷയ 
മാണ്‌. “ജീവല്‍ തുറമുഖ പ്രാപ്തി” 
എന്നത്‌ ക്രൈസ്തവ തീര്‍ത്ഥാടന 
ത്തിന്റെ എത്തിച്ചേരേണ്ടയിട മാണ്‌. 


മാര്‍ച്ച്‌ 2022 കെക്രൈസ്തവ കാഫ്‌ E i 


്രസ്തുത ആരാധാനസകങ്കല്‍പം, 
വിശ്രമ സങ്കേതമായും രക്ഷാസ്ഥാന 
മായും സൂചകമാകുന്നു. ക്രിസ്തു 
തന്നെ തുറമുഖമായി അവതരിപ്പിക്ക 
പ്പെടുന്നു. ഉത്ഥാനം പ്രസ്തുത തുറ 
മുഖ പ്രാപ്തിയായി പിതാക്കന്മാര്‍ 
സൂചിതമാക്കുന്നു. പ്രസ്തുത ചിന്ത, 
യുഗാന്ത്യോന്മുഖമായ യാത്രയെ പ്രബ 
ലമാക്കുന്നു. സ്വര്‍ഗ്ഗീയ ജീവിതത്തിന്റെ 
തുറമുഖമായി കൂദാശകള്‍, വിശിഷ്യ 
മാമ്മോദീസാ, വര്‍ണ്ണിക്കപ്പെടുന്നുണ്ട്‌. 
സഭാ ജീവിതം, ഒരു സമുക്രനൌക 
യാത്രയായി” അവതരിപ്പിക്കുമ്പോള്‍, 
ദൈവമാതാവ്‌, വിശുദ്ധര്‍, രക്ത 
സാക്ഷികള്‍ എന്നിവരും സഹായ 
ഹസ്തത്തിന്റെ തുറമുഖങ്ങളായി 
്രകീര്‍ത്തിക്കപ്പെടുന്നു. സമര്‍പ്പണ 
ത്തിന്റെ വിശുദ്ധജീവിതസാക്ഷ്യങ്ങളും 
തുറമുഖങ്ങളായി സ്പഷ്ട്രഗാഹ്യമാ 
ക്കുന്നു. സഭാജീവിതം, രക്ഷയുടെയും 
വിശ്രമത്തിന്റെയും സങ്കേതമായി 
വ്യാഖ്യാനിക്കു മ്പോള്‍, കാദാശീക 


11 


ജീവിതം പറുദീസാ എന്ന തുറമുഖത്തേ 
ക്കുള്ള തീര്‍ത്ഥാടനമായി വിവരിക്കപ്പെ 
ടുന്നു. ആദിമ സഭയില്‍ ഉപവാസവും 
താപസജീവിതചര്യകളും ഉത്ഥാന രഹ 
സ്യങ്ങളുടെ ആഘോഷത്തിന്‌ മുന്നോടി 
യായി ആചരിച്ചപ്പോള്‍, മാമ്മോദീസ 
പ്രദാനം ചെയ്ത പെസഹാ രഹസ്യങ്ങ 
ളുടെ പങ്കു ചേരലിന്‌ അത്‌ നിദാനമായി. 
അന്ത്യോക്യന്‍ ആരാധന്ക്രമത്തില്‍, 
“വാദെ ദല്‍മീനോ” എന്ന അര്‍ത്ഥവ 
ത്തായ ശുശ്രൂഷയുടെ ക്രമീകരണം 
ശ്രദ്ധാര്‍ഹമാണ്‌. അത്‌ നാല്പ്പത്‌ ദിനരാ 
ര്രങ്ങളുടെ തപസിന്റെ തദനന്തരവും 
മഹത്വപൂര്‍ണ്ണമായ ഹാശായുടെ തുടക്ക 
വുമാണ്‌. ആയതിനാല്‍ ശോഭയുള്ള 
ഉത്ഥാന തുറമുഖത്തേക്കുള്ള തീര്‍ത്ഥാ 
ടനത്തില്‍, മുന്നോടിയായ നോമ്പ്‌ 


എപ്രകാരം ക്രമപ്പെടുത്തണമെന്ന്‌ 
“ജീവല്‍ തുറമുഖ പ്രാപ്തി” പ്ര ചോദി 
പ്പിക്കുന്നു. പ്രസ്തുത ശുശ്രൂഷാക്രമ 
ത്തിന്റെ പിന്‍ബലത്തില്‍, സുറിയാനി 
സഭയില്‍ വി. നോമ്പ്‌ എപ്രകാരം 


www.malankaralibrary.com 


വീക്ഷിക്കപ്പെടുന്നുവെന്ന്‌ ഇവിടെ ധ്യാന 
വിഷയമാക്കുന്നു. 
ഉടമ്പടിയുടെ വിശുദ്ധ സാക്ഷ്യം 
“വാദെ ദല്‍മീനോ” ശുശ്രൂഷ ആസ്പ 
ദമാക്കിയിരിക്കുന്ന വേദഭാഗ വിഷയം, 
പത്ത്‌ കന്യകമാരുടെ ഉപമയാണ്‌. 
പ്രസ്തുത കന്യകമാര്‍ സഭാജീവിത 
ത്തിന്റെ സാമൂഹ്യ ജീവിതം, സമ്പൂര്‍ണ്ണ 
സമര്‍പ്പണം, സഭയും ക്രിസ്തുവും തമ്മി 
ലുള്ള “വൈവാഹിക ജീവിതബന്ധം', 
കൌദാശീക സഫലീകരണം ഇത്യാദി 
വിഷയങ്ങള്‍ സുചിതമാക്കുന്നു. ക്രിസ്തു 
മാര്‍ഗ്ഗത്തില്‍ മുന്നേറുന്ന യാത്രികരാണ്‌ 
പ്രസ്തുത കന്യകമാര്‍. ആദ്ധ്യാത്മികത 
യില്‍ ഉള്‍ക്കൊള്ളേണ്ടതായ പൂര്‍ണ്ണ 
തയുടെ ദര്‍ശനങ്ങള്‍ പ്രസ്തുത ഉപമ 
വിശദമാക്കുന്നു. പ്രാചീന സുറിയാനി 


സഭ, പ്രാരംഭ കാലഘട്ടംമുതല്‍ തന്നെ 
“കനൃകാത്വജീവിതം” ഉടമ്പടിയുടെ 
ജീവിത്രകമമായും ക്രിസ്തു ശിഷ്യര്‍ 
സ്വന്തമാക്കേണ്ടതായ ആദര്‍ശമായും 
കരുതിയിരുന്നു. ശാരീരിക ശിക്ഷണം 


12 മാര്‍ച്ച്‌ 2022 ക്രൈസ്തവ കാഹളം 


എന്നതില്‍ ഉപരിയായി സഹജഗുണ 
മായി ആത്മീയ ഉന്നതിയില്‍ ഏവരും 
അത്‌ പാലിക്കണമെന്നും പിതാക്കന്മാര്‍ 
ഉദ്ബോധിപ്പിച്ചു. നോമ്പ്‌ അനുശാസി 
ക്കുന്ന ദൈവ്രപീതിയുടെ ഒരു മുന്നേറ്റം 
ഇത്‌ വ്യക്തമാക്കുന്നു. ത്യാഗവും ഉപേ 
ക്ഷയും ഇത്തരണത്തില്‍ അന്തര്‍ലീന 
മാകുന്നു. കന്യകാത്വം സ്വര്‍ഗ്ഗോന്നതി 
യുടെ ചിറകുകളെങ്കില്‍ നോമ്പും ഇത്ത 
രണത്തില്‍ സ്വര്‍ഗ്ഗീയ സഖിത്വത്തിന്‌ 
കാരണമാകുന്നു. ജാഗ്രത, വിശുദ്ധി, 
പുണ്യങ്ങള്‍ എന്നിവ നോമ്പിന്റെ 
ലക്ഷ്യങ്ങള്‍ തന്നെയാണ്‌. മാലാഖ 
മാര്‍ക്കടുത്ത ജഠ്രഗതയും സദാ 
ഉണര്‍വ്വും പ്രസ്തുത കാലഘട്ടം ഉപ 
ലക്ഷിക്കുന്നു. ഉടമ്പടിയുടെ ബന്ധം, 
മാമ്മോദീസായുടെ പ്രതിജ്ഞയുടെ 
അനുസ്യൂത മുന്നേറ്റമായതിനാല്‍ 
കലര്‍പ്പില്ലാത്ത സ്നേഹവും സ്വര്‍ഗ്ഗവാ 
സികളോടുള്ള സഹവാസവും ഭക്തര്‍ 
ഇത്തരണത്തില്‍ ആദര്‍ശപ്രയുക്തമാ 
ക്കുന്നു. 


പര്യാപ്തമായ എണ്ണയുടെ 
സമ്പാദനം 


മണവറ പ്രവേശനത്തിന്‌ അപരിഹാ 
ര്യമായത്‌ എണ്ണയുടെ സ്വന്തമാക്കലാ 
ണ്‌. മണവാളന്‍ പ്രകാശിതനും മണ 
വറ പ്രകാശിതസ്ഥലവുമായിരിക്കുന്നതി 
നാല്‍ പ്രവേശന വരണീയത്വം സ്രോത 
THROW എണ്ണയുടെ ലഭ്യതയി. അടിസ്ഥാ 
നമായിരിക്കുന്നു. സുറിയാനി പിതാക്ക 
ന്മാര്‍, സ്നേഹം, കരുണ, സംലഭ്യത, 
സാഹോദര്യം ഇത്യാദി പുണ്യങ്ങളാല്‍ 
എണ്ണയുടെ പ്രതീകാത്മകത പ്രകാശിത 
മാക്കുന്നു. തുറമുഖ പ്രാപ്തിക്ക്‌ ഭക്തര്‍ 
നേടിയെടുക്കേണ്ടതായ മനോഭാവങ്ങള്‍ 
തന്നെയാണിവിടെ ചിന്തനീയമാകുന്നത്‌. 
ഇതാകട്ടെ ഒരുവന്‍ സ്വയമേ വശത്താക്ക 
ണം; ക്രയവിക്രയങ്ങളാകുന്ന aei 
നയോ, വാങ്ങലോ ഇത്തരണത്തില്‍ 
പ്രായോഗികമാകുന്നില്ല. “എണ്ണയുടെ 
അപര്യാപ്തത അന്ധാകരനിര്‍മ്മി 
തിയ്ക്കും കാരണമാകുന്നു. നോമ്പിലൂടെ 
അധിനപ്പെടുത്തേണ്ടതായ പ്രകാശിതമു 
ഖമാണിവിടെ വിവക്ഷിക്കന്നത്‌. “അനുഗ്ര 
ഹീതന്‍' എന്ന സംബോധനയ്ക്ക്‌ അര്‍ഹ 
രാകുന്നത്‌ ഇത്തരം ജീവിത്രകമത്തിലാണ്‌. 
“നീതിയുടെ എണ്ണ്‌, “ആനന്ദത്തിന്റെ 
തൈലം” ഇത്യാദി നാമങ്ങള്‍, ഉള്‍ക്കൊള്ളേ 
ണ്ടതായ മാര്‍ഗ്ഗദര്‍ശനങ്ങളാണ്‌. നോ 
മ്പിന്റെ മുന്നേറ്റത്തിന്റെ “ദൈവസാന്നിദ്ധ്യ 


വിളക്കുകള്‍” കത്തിജലിക്കുവാന്‍ പുണ്യ 
ങ്ങളുടെ സമ്പാദനം ഇടയാകുന്നു. ബുദ്ധി 
മതികള്‍ എന്ന തരംതിരിക്കലിന്റെ മുഖ്യ 
നിദാനം, “എണ്ണയുടെ സംലഭ്യത ആയ 
തിനാല്‍ നോമ്പ്‌ കാലം ബുദ്ധിമതി 
കളാകുവാനുള്ള ആഹ്വാനവും Manel 
കരണവുമാണ്‌. 


നീതിയുടെ മൂല്യാധിഷ്ഠിത 
ജീവിതക്രമം 


മണവാളനെ കണ്ടുമുട്ടുവാനുള്ള 
സുപ്രധാന മാനദണ്ഡമാണ്‌ നീതിയുടെ 
ജീവിതചര്യ. ജീവല്‍ തുറമുഖ പ്രാപ്തി 
യില്‍ നീതിയെന്ന പുണ്യം, ദൈവീക 
ഭാവത്തിലും മാനവികാവിഷ്കാരത്തിലും 
അടിസ്ഥാനമായിരിക്കുന്നു. “എന്റെ 
എളിയ സഹോദരന്‍ ചെയ്തുകൊടുത്ത 
പ്പോള്‍ എനിക്കുതന്നെയാണ്‌ ചെയ്തത്‌” 
എന്ന ക്രിസ്തുവിന്റെ സമന്വയ പ്രകാ 
ശിതവചനത്തില്‍ ഇത്‌ അടിസ്ഥാനമായി 
രിക്കുന്നു. അത്തരം ബന്ധത്തിന്റെ 
ബഹിര്‍സ്ഫുരണമാണ്‌ നീതിനിര്‍വൃഹ 
ണം. നീതിയുടെ വാതിലുകളാണ്‌ തുറ 
മുഖ്രപ്രാപ്തി പ്രയുക്തമാക്കുന്നത്‌. ജീവി 
തമുന്നേറ്റത്തില്‍, നോമ്പ്‌ സ്വീകരിക്കേണ്ട 
തായ നന്മയുടെ ഭാവങ്ങളാണിത്‌. 
നോമ്പിന്റെ സാമൂഹ്യമാനവും സഹാനു 
ഭൂതിയും ഇവിടെ പ്രസ്പഷ്ടമാക്കുന്നു. 
“കൃഷിക്കാരുടെ സമീപത്തേക്ക്‌ കര്‍ഷ 
കര്‍ പോകുന്നു” എന്നതാണ്‌ നോമ്പിന്റെ 
ധ്യാനചിന്ത. ആയതിനാല്‍ സഹായഹ 
സ്തങ്ങളുടെ നീട്ടപ്പെട്ട കരങ്ങള്‍രിദ്രരുടെ 
സമീപത്തേക്കുള്ള യാത്ര നോമ്പുകാല 
ഘട്ടത്തില്‍ പ്രത്യേകമായി ഉയര്‍ന്നു 
നില്‍ക്കണം. നീതിമാന്മാര്‍, “ശരീര 
ത്തിന്റെ കണ്ണും” “ജീവിതത്തിന്റെ ഈഷ 
ധവുമെന്ന്‌” “പേര്‍ഷ്യന്‍ സ്യാസി” 
അഥ്രാത്ത്‌ വര്‍ണ്ണിക്കുമ്പോള്‍, നീതിയെ 
പുണ്യം സാമൂഹൃക്രമത്തില്‍ പ്രദാനം 
ചെയ്യുന്ന ദര്‍ശനവും സനഖ്യവും ചിന്ത 
നീയമാകുന്നു. ഭൂമിയുടെ ഉപ്പായും ഇത്‌ 
ശ്ലാഘിക്കപ്പെടുമ്പോള്‍ ഈ കാലഘട്ട 
ത്തില്‍ പാലിക്കേണ്ടതായ “ഉപ്പുരസം” 
സുവ്യക്തമാക്കുന്നു. “നിങ്ങളില്‍ ഉപ്പ്‌ 
ഉണ്ടായിരിക്കട്ടെ” എതാണല്ലോ സുവി 
ശേഷ പ്രബോധനം. ലോകത്തെ അപ 
ചയത്തില്‍ നിന്നും ദുര്‍മാര്‍ഗ്ഗത്തില്‍ 
നിന്നും സംരക്ഷിക്കുവാന്‍ നോമ്പു 
കാര്‍ക്ക്‌ സാധിക്കണം. ലോകത്തിന്റെ 
പരിരക്ഷയും അതിനുള്ള ദിശാസൂച 
നയും ഭക്തരില്‍ നിന്നും ഈ കാലഘട്ട 
ത്തില്‍ സംഭവിക്കട്ടെ. സഭാനനകയെ 


നയിക്കുവാന്‍ “സമര്‍ത്ഥരായ നാവിക 
രായി” നോമ്പുകാര്‍ പ്രാപ്തിയാര്‍ജ്ജി 
ക്കട്ടെ. 
അനുതാപത്തിന്റെ ഉലയില്‍ ഒരു 
പുണ്യാഹം 

അനുതാപം, ക്രിസ്താനുകരണ 
ത്തിന്റെ ആരംഭമെന്നാണ്‌ സുഭാഷിതം. 
ദൈവരാജ്യമെന്ന പാരമ്യലക്ഷ്യസ്ഥാന 
ത്തേക്കുള്ള തീര്‍ത്ഥാടനത്തിന്‌ നാന്ദി 
കുറിക്കുന്നതും അനിശ്ചിതമായ മണവാ 
ളന്റെ രണ്ടാം വരവിന്റെ സമയത്തിന്‌ 
സദാ സന്നദ്ധമാകുന്നതും അനുതാപ 
മെന്ന നിലപാടിനാലാണ്‌. അത്തരം പ്രക 
രണത്തിലാണ്‌ സുറിയാനി സഭയുടെ 
നോമ്പനുഷ്ടാനത്തിന്റെ പ്രസക്തിയും 
അനുതാപത്തിന്റെ അഭേദ്യതയും വ്യക്ത 
മാക്കുന്നത്‌. ഉത്ഥാനമെന്ന തുറമുഖ 
ത്തേക്ക്‌ യാത്രീകരാകുവാന്‍ അനുതാപ 
ത്തിന്റെ തീച്ചുളയില്‍ ശുദ്ധിയും മാറ്റുര 
യ്ക്കലും സംഭവ്യമാകണം. ഇത്തരണ 
ത്തില്‍ സുറിയാനി പാരമ്പര്യം, ക്രിസ്തു 
വിനെ “നല്ല ഇടയനായും' “സമര്‍ത്ഥനായ 
വൈദ്യനായും' അവതരിപ്പിക്കുന്ന. മനു 
ഷ്യജീവിതത്തിന്റെ “നഷ്ടമാകല്‍” 
പ്രകിയയുടെ സംഭവ്യതയും ഇവിടെ 
വ്യക്തമാക്കുന്നു. അനുതാപം സാരവ 
ത്താകുന്നതിന്റെ കാരണം, മാര്‍ഗ്ഗ 
ഭ്രംശത്തില്‍ നഷ്ടമാകുന്ന ആദ്യസനന്ദ 
ര്യവും ആത്മാവിന്റെ മലിനീകരണവു 
മാണ്‌. അനുതാപത്താല്‍ നല്ല ഇടയന്‍ 
നഷ്ടപ്പെട്ടതിനെ തന്റെ ആലയില്‍ 
വീണ്ടും ചേര്‍ക്കുന്നു. നല്ല വൈദ്യന്‍, 
ആത്മാവിന്റെ മുറിവുകള്‍ വെച്ച്കെട്ടി 
സുഖപ്പെടുത്തുന്നു.നോമ്പിന്റെ അനുതാ 
പ്രപചകരണത്താല്‍ (അനുതാപം-പിന്നീ 
ടുള്ള ദുഃഖം) “മുറിവുകള്‍ക്ക്‌” സ്വാസ്ഥ്യം 
പ്രാപിക്കുന്നു. തത്ഫലമായി ആദ്യസൌ 
Blo തിരികെ ലഭ്യമാകുന്നു; പറുദീ 
സാവാസിയായി ഭക്തന്‍ പുന:പ്രതി 
ഷ്ഠിക്കപ്പെടുന്നു. 
കൂടെ വസിക്കുന്ന പ്രാര്‍ത്ഥനാ 
ജീവിതം 


“സ്ലൂത്തോ” (Sluto) എന്ന സെമറ്റിക്‌ 
പദം, പ്രാര്‍ത്ഥനയെന്ന്‌ അര്‍ത്ഥമാക്കു 
മ്പോള്‍ “ചരിയുക്‌, “ചായുക്‌ എന്നി 
ങ്ങനെ വാച്യാര്‍ത്ഥങ്ങള്‍ വ്യക്തമാ 
ക്കുന്നു. ദൈവീകസാന്നിദ്ധ്യത്തോടുള്ള 
ഭക്തന്റെ അഭിനിവേശമാണ്‌ ഇവിടെ ഉപ 
ലക്ഷിക്കുന്നത്‌. പ്രാര്‍ത്ഥന, വിശ്വാസ 
ത്തിന്റെ ഏറ്റുപറച്ചിലാണ്‌; അത്‌ 


മാര്‍ച്ച്‌ 2022 കെക്രസ്തവ Dal "E i 


രക്ഷയുടെ വാതിലുകള്‍ തുറക്കുന്നു. 
നോമ്പനുഷ്ടാനത്തിന്റെ പ്രാര്‍ത്ഥനക്രമ 
ങ്ങള്‍ തുറമുഖസ്ഥാനത്തേക്ക്‌ നയി 
ക്കുന്നു. “ആത്മീയ ഭണ്ഡാരം” ദൈവ 
സാന്നിദ്ധ്യ നിറവില്‍ സമ്പന്നത പ്രാപി 
ക്കുന്നു. നോമ്പു നോലക്കു മ്പോള്‍ 
“ദൈവീകമുഖം കണ്ടുമുട്ടുന്നു. ആത്മീയ 
ദര്‍പ്പണമായി' പ്രാര്‍ത്ഥന പരിലസി 
ക്കുന്നു. പ്രസ്തുത, കണ്ടുമുട്ടലുകള്‍ തുറ 
മുഖപ്രവേശനത്തിനുള്ള വാതായനങ്ങളെ 
പ്രവേശനമാര്‍ഗ്ഗങ്ങളാക്കുന്നു. നോമ്പു 
കാലഘട്ടത്തില്‍ അത്‌ സുഗന്ധധൂപ 
മായി സ്വര്‍ഗ്ഗത്തിലേക്ക്‌ ഉയരുന്നു; 
ഭനമികതലം ആത്മീയവാസനയാ. നിറ 
യപ്പെടുന്നു. അത്‌ തിന്മയുടെ കറകളെ 
കഴുകുകയും ദുഷ്ചിന്തകളില്‍ നിന്നും 
മോചിപ്പിക്കുകയും ചെയ്യുന്നു. അനു 
ദിന ആത്മീയപോരാട്ടങ്ങളില്‍ അത്‌ 
ആത്മീയ “കവചമായും' “കോട്ടയായും' 
നിലകൊള്ളുന്നു. നോമ്പനുഷ്ടാനകര്‍ 
പ്രാര്‍ത്ഥനയില്‍, ക്ഷമ, സ്ഥിരോത്സാഹം, 
ഉറച്ച വിശ്വാസം എന്നിവ കാത്തുസുക്ഷി 
ക്കണം. പ്രാര്‍ത്ഥനയുടെ സാഫല്യ 
മെന്നത്‌ യഥാസമയം കരുണയുടെ 
വാതില്‍ ഭക്തരുടെ മേല്‍ തുറക്കും 
എന്നതാണ്‌. ദൈവീകമായ അനുഗ്ര 
ഹവും ആര്‍ദ്രതയും പ്രാപിക്കുവാന്‍ 
നോമ്പെന്ന പ്രാര്‍ത്ഥനായുധം ഭക്തരെ 
ബലപ്പെടുത്തട്ടെ. 

ആത്മീയ ചിറകുകള്‍ സമ്മാനിക്കൂ 
ഉപവാസം 


¢ 


ആദം” മനുഷ്യകുലത്തിന്റെ ഒരു 
സര്‍വ്വ നാമമെന്ന്‌ വിശേഷിപ്പിക്കപ്പെടു 
മ്പോള്‍, ആദ്യമനുഷ്യന്റെ “രപഥമ 
ദുര്‍മോഹം” തുടരുന്നു എന്ന ധ്യാന 
ചിന്തയും പ്രസക്തമാകുന്നു. “ഭക്ഷണ 
ത്തോടുള്ള ആര്‍ത്തിയെന്ന്‌”, ആദ്യമനു 
ഷ്യന്റെ കല്പ്പനലംഘനത്തെ വ്യാഖ്യാ 
നിക്കുമ്പോള്‍ അനസ്യുതമായിരിക്കുന്ന 
ശരീരത്തിന്റെ ബലഹീനതയും ചിന്തനീ 
യമാകുന്നു. “രണ്ടാം ആദം”, ആദ്യമനു 
ഷ്യന്റെ പരാജയത്തിന്‌ പ്രതിക്രിയ 
ചെയ്തത്‌ തന്റെ ഉപവാസകര്‍മ്മത്തിലൂ 
ടെയാണ്‌. പറുദീസാ പുന:്രവേശന 
ത്തിനുള്ള ഉപാധിയായി തീര്‍ത്ഥാട 
ABA) അവന്‍ ഉപദേശിച്ചതും (പസ്‌ 
തുത പ്രത്യൂപായം തന്നെയാണ്‌. പിതാ 
ക്കന്മാര്‍ അഭിപ്രായപ്പെടുന്നത്‌ ഉപവസി 
ക്കുകയെന്നാല്‍, സ്വര്‍ഗ്ഗീയ യാത്രയുടെ 
“ചിറകുകള്‍” സമ്പാദിക്കുകയെന്നാണ്‌. 
ഉപവാസത്താല്‍ ശരീരത്തിന്റെ ഭാരം 
ലഘൂകരിക്കുകയാണ്‌. അത്‌ നല്ലൊരു 


“തീച്ചുളയാണ്‌. മലിനമായതിനെ ശുദ്ധീ 
കരിക്കാന്‍ സഹായിക്കുന്നു. അത്‌ ആത്മാ 
വിന്റെ മുറിവുകള്‍ക്കുള്ള “മരുന്നാണ്‌. 
പ്രകാശീകരണത്തിനുള്ള മാര്‍ഗ്ഗമായി 
നോമ്പുനോല്ക്കുന്നവനെ അത്‌ സഹാ 
യിക്കുന്നു. പൈശാചിക ശക്തികള്‍ക്കെ 
തിരായ ആയുധവുമാണത്‌. “കുലീ 
നത്വമുള്ള' സ്വാഭാവരീതികള്‍ ഉപവാസം 
പ്രദാനം ചെയ്യുന്നുവെന്നതാണ്‌ ആത്മീ 
യമതം. ആത്മീയ പരിപക്വതയ്ക്ക്‌ 
അനുയോജ്യമായ പരിശീലനം അത്‌ 
വാഗ്ദാനം ചെയ്യുന്നു. ആത്മീയ നിക്ഷേ 
പത്തെ അത്‌ വര്‍ദ്ധിപ്പിക്കുന്നു. മണവറ 
പ്രവേശത്തിനുള്ള മാര്‍ഗ്ഗമായി ഉപവാസം 
സ്ഥാനം പിടിച്ചിരിക്കുന്നു. ആദിമ സഭ 
യില്‍ നിലനിന്നിരുന്ന ഉപവാസം, ഉത്ഥാ 
നതിരുനാളിനും മാമ്മോദീസാ നല്‍വര 
ങ്ങള്‍ക്കും മുന്നോടിയായിരന്നതുപോലെ, 
നോമ്പനുഷ്ടാനത്തില്‍ ജീവല്‍തുറമുഖ 
ത്തേക്ക്‌ യാത്രീകരാകുവാന്‍ തീര്‍ത്ഥാട 
കരെ അത്‌ പോഷിപ്പിക്കുന്നു. ദൈവ 
രാജ്യ ്രവേശനമാര്‍ഗ്ഗമായി ഉപവാ 
സത്തെ നമുക്ക്‌ നല്കിയ ക്രിസ്തു 
വിനെ മഹത്വപ്പെടുത്താം. 

“വാദെ ദല്‍മീനോ” എന്ന ശുശ്രൂഷാ 
ക്രമത്തിന്‌ “പ്രകാശത്തിന്റെ സന്ധ്യ” 
(റംശോ ദ്നാഹീറോ) എന്നൊരു വിശേ 
ഷണവുമുണ്ട്‌. പ്രഥമമായി പ്രസ്തുത 
ആരാധനക്രമത്തില്‍ ധ്യാനവിഷയങ്ങളാ 
ക്കുന്ന പ്രകാശവും പ്രകാശീകരണവും 
കാരണമാണത്‌. നോമ്പനുഷ്ടാന 
ത്തിന്റെ മാര്‍ഗ്ഗവും ലക്ഷ്യവും ഇവിടെ 
അനാവൃതമാകുന്നുണ്ട്‌. മാമ്മോദീസാ 
യുടെ പ്രതിജ്ഞയുടെ നവീകരണമാണ്‌ 
ഓരോ നോമ്പനുഷ്ടാനവും. പ്രസ്തുത 
മുന്നേറ്റം പ്രകാശീകരണത്തിന്‌ 
സന്ദര്‍ഭോചിതമാകുന്നു. ഉത്ഥാനതിരു 
നാള്‍, തീര്‍ത്ഥാടകര്‍ക്ക്‌ “ഒരു പ്രകാശ 
മഹോത്സവമാണ്‌”. പ്രസ്തുത തുറമു 
ഖ്രപാപ്തി ലഭ്യമാക്കുവാന്‍ നോമ്പിന്റെ 
ര്രമീകരണം ഉപയുക്തമാകുന്നു. 
പ്രകാശം, ദൈവസദിദ്ധ്യത്തെ സൂചിപ്പി 
ക്കുന്നു. അപ്രകാരം ഭക്തര്‍ തിരുസന്നി 
ധാനത്തില്‍ വസിക്കുകയും അതിന്റെ 
സാക്ഷ്യമായ “കെടാവിളക്കുകളായി” 
രൂപാന്തരം പ്രാപിക്കുകയും ചെയ്യുന്നു. 
അനസ്യൂതം കത്തി ജ്വലിക്കു വാന്‍ 
പര്യാപ്തമായ “എണ്ണ്‌ ഈ കാലഘ്‌ 
ത്തില്‍ സ്വായത്തമാക്കുന്നു. പ്രകാശം, 
ജീവന്റെ അടയാളമായിരിക്കുന്നതു 
പോലെ, നോമ്പനുഷ്ടാനം ആത്മീയ 


ജീവന്റെ പരിപോഷണത്തിനും 
സ്വര്‍ഗ്ഗീയ യാത്രയ്ക്ക്‌ ആവശ്യവുമായ 
“പാഥേയം” സമ്മാനിക്കുന്നു. നോമ്പ്‌ 
ഭാമികജീവിതത്തെ പുനരുദ്ധാന രഹ 
സ്യങ്ങളോട്‌ ബന്ധിപ്പിക്കുകയും, 
ക്രിസ്തീയ വിശ്വാസ സത്യങ്ങളെ ഭക്ത 
രില്‍ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. 


P 


L 


പറുദീസായിലേക്ക്‌ തീര്‍ത്ഥാടകരെ നയി 
ക്കുന്ന വി.നോമ്പ്‌ അക്കാരണത്താല്‍ 
അനുഗ്രഹീതം തന്നെ. ശുദ്ധിയുള്ള 
നോമ്പിനെ നമുക്ക്‌ സ്വീകരിക്കാം. 


ഉപകാരസ്മരണ 


ജോസഫ്‌ കോശി 


മാര്‍ച്ച്‌ 2022 ക്രൈസ്തവ കാ. "E i 


[1] 


80 


ഫാ. ജോണ്‍ ആലുവിളയില്‍ 


റോണ ചെറുതല്ലാത്തവിധം 
ശിഥിലമാക്കിയ ആത്മീയ പരിസര 
ങ്ങള്‍, സമൂഹമാധ്യമങ്ങളിലൂടെ വിത 
യ്ക്കപ്പെടുന്ന വിശ്വാസവിരുദ്ധ ചിന്ത 
കള്‍, സമുദായ സ്പര്‍ദ്ധയുണ്ടാക്കി 
ലാഭം കൊയ്യുന്ന രാഷ്ട്രീയ തന്ത്രങ്ങള്‍, 
തിരുസഭയുടെ മുഖം സുകൃതമാക്കാന്‍ 
ഒളിഞ്ഞും തെളിഞ്ഞും തയ്യാറാക്കപ്പെ 
ടുന്ന പദ്ധതികള്‍ എന്നിവയാല്‍ കലു 
ഷിതമാക്കപ്പെട്ട പ്രത്യേക പശ്ചാത്തല 
ത്തിലാണ്‌ 2022-ലെ വലിയ നോമ്പ്‌ ആ 
ഗതമാകുന്നത്‌. 1952-ല്‍ ദൈവദാസന്‍ 
മാര്‍ ഈവാനിയോസ്‌ തിരുമേനി തന്റെ 
നോമ്പുകാല സന്ദേശത്തില്‍ ഇപ്ര 
കാരം ഉദ്‌ ബോധിപ്പിച്ചു. മാനവവംശ 
ത്തിന്റെ ശരീരത്തിലും ആത്മാവിലും 
മനുഷ്യന്റെ അനിഷേധ്യമായ അവകാ 
ശങ്ങളിലും ജന്മോദ്ദേശമാകുന്ന സഭാ 
ഗൃകരമായ അന്ത്യപ്രാപ്തിയിലും അ 
നീതിപരവും അക്രമപരവുമായ കൈ 
കകടത്തലുകള്‍ ഇന്ന്‌ പ്രത്യക്ഷപ്പെടു 
ന്നുണ്ട്‌. മനുഷ്യന്റെ ഭാവി ഭയാനക 
മായ നാശഗര്‍ത്തത്തിലേക്കും നിതരാം 
പാഞ്ഞുകൊണ്ടിരിക്കുന്നു... ആയതി 
നാല്‍ സുവിശേഷ്രപകാരം നമ്മുടെ 
കര്‍ത്താവിന്റെ അനുശാസനമനുസ 
രിച്ച്‌ ജീവിക്കാനും, പ്രാര്‍ത്ഥനയും പ്രാ 
യശ്ചിത്തവും വഴിയായി നമ്മെത്തന്നെ 
പവിത്രീകരിക്കാനും എന്നത്തേക്കാളും 
കൂടുതലായി ഇന്ന്‌ നാം സാധ്യസ്ഥരാ 
ണെന്നുള്ളത്‌ വിസ്മരിക്കാനാവുന്ന 
തല്ല. (ദൈവദാസന്‍ മാര്‍ ഈവാനിയോ 
സ്‌ തിരുമേനി, നോമ്പുകാല സന്ദേശം 
21.02.1952) 70 വര്‍ഷങ്ങള്‍ക്കിപ്പുറം ഈ 
സന്ദേശത്തിന്റെ ഗൌരവം എത്രയധിക 
മായി വര്‍ദ്ധിച്ചിരിക്കുന്നു. 


പിന്‍വാങ്ങാം സ്വച്ഛതയിലേക്ക്‌... 


ആരോപണങ്ങളും പ്രത്യാരോപണ 
ങ്ങളും ചര്‍ച്ചകളും സംവാദങ്ങളും കൊ 
ണ്ട്‌ മുഖരിതമായ ലോകത്താണ്‌ നാം 
ജീവിക്കുന്നത്‌. നീതി പീഠത്തിന്റെ വി 
ധിന്യായങ്ങളെലേപ്പാലും സ്വാധീനിക്ക 
ത്തക്കവിധത്തില്‍ പൊതുബോധം 
രൂപപ്പെടുത്തുന്നതില്‍ മാധ്യമലോകം 
ഒരു പരിധി വരെ വിജയിച്ചിരിക്കുന്നു. 
വിശ്വാസസംബന്ധമായ കാര്യങ്ങള്‍ 
ആധുനിക മനുഷ്യന്റെ വികാസ 
ത്തിനും സാംസ്കാരിക പരിണാമ 
ത്തിനും വിലങ്ങുതടിയാണ്‌ എന്ന്‌ പറ 
ഞ്ഞു ഫലിപ്പിക്കുകയും പരിഹാസ 
രൂപേണ അവതരിപ്പിക്കപ്പെടുകയും ചെ 
യ്യുമ്പോള്‍ നോമ്പ്‌ ആഹ്വാനം ചെയ്യുന്ന 
പിന്‍വാങ്ങലിന്റെ ശൈലിക്ക്‌ പ്രാധാന്യ 


മേറുന്നു. ജനക്കൂട്ടത്തില്‍ നിന്ന്‌ പിന്‍ 
വാങ്ങി 40 രാവും പകലും സീനായ്‌ 
മലമുകളില്‍ ഉപവസിച്ച മോശയും ആ 
രവങ്ങളില്‍ നിന്നകന്ന്‌ മരുഭൂമിയില്‍ 
ഉപവസിച്ച യേശുക്രിസ്തുവും നോമ്പി 
ന്റെ പ്രാധാന്യമാണ്‌ നമ്മെ പഠിപ്പിക്കു 
ന്നത്‌ 40 ദിവസത്തെ ഉപവാസത്തിന്‌ 
ശേഷം വിഗ്രഹാരാധന എന്ന പാപ 
ത്തിനെതിരെ സധൈര്യം പോരാടുന്ന 
മോശയും പുതിയ നിയമത്തില്‍ പിശാ 
ചിന്റെ പ്രലോഭനങ്ങളെ അതിജീവി 
ക്കുന്ന യേശുക്രിസ്തുവും യഥാര്‍ത്ഥ 
നോമ്പിന്റെ ഫലങ്ങളിലേക്കാണ്‌ 
വിരല്‍ ചൂണ്ടുന്നത്‌. പെരും നുണകളെ 
ആഘോഷമാക്കിയും വിശ്വാസമുല്ല്യങ്ങ 
ളെയും സനാതന സത്യങ്ങളെയും 
ട്രോളുകയും ചെയ്യുന്ന ഈ കാലത്ത്‌, 
ആരവങ്ങളില്‍ നിന്ന്‌ പിന്‍വാങ്ങി 
സത്യം തന്നെയായ കര്‍ത്താവിന്റെ സ 
ന്നിധിയില്‍ സ്വസ്ഥമായും ശാന്തമായും 
ഇരിക്കുന്നതും മാറ്റങ്ങള്‍ക്കതീതമായ 
വചനം ധ്യാനിക്കുന്നതും കര്‍ത്താവി 
ന്റെ സ്വരം കേള്‍ക്കുന്നതിനും വിവേ 
കത്തോടും സുവിശേഷ മൂല്യങ്ങള്‍ക്ക 
നുസൃതമായും ജീവിക്കുന്നതിനും 
നമ്മെ സഹായിക്കും. പൂമ്പാറ്റയായി 
രൂപപ്പെടുന്ന പുഴുവിന്റെ സമാധിയും 
തൂവലുകള്‍ മുഴുവന്‍ കൊത്തിപ്പറിച്ചു 
കളഞ്ഞ്‌ സ്വയം നവീകരിക്കപ്പെടുന്ന 
കഴുകരും നമ്മെ ഓര്‍മ്മിപ്പിക്കുന്നത്‌ 
സ്വച്ഛതയിലേക്ക്‌ പിന്‍വാങ്ങുന്നതിന്റെ 
സൌന്ദര്യമാണ്‌. 


പ്രാര്‍ത്ഥനയും പ്രബോധനവും 
സമ്യക്കായി സമ്മേളിച്ചിരിക്കുന്ന മല 
ങ്കര ആരാധനക്രമം നോമ്പിന്റെ ഫല 
ദായകത്വത്തെപ്പറ്റി വാചാലമാകു 
ന്നുണ്ട്‌. ആത്മാവില്‍ നല്ല വിത്തുവിത 
യ്ക്കുന്നു. ദുഷ്ടതകളെ പിഴുതുകള 
യുന്നു. തിന്മകളെ അകറ്റുന്നു, ശരീര 
ത്തെ കീഴ്പ്പെടുത്തുന്നു, ആത്മാവിനെ 
വെണ്മയുള്ള താക്കുന്നു, ദുര്‍വ്വികാര 
ങ്ങളെ ശമിപ്പിക്കുന്നു, ആത്മാവിനെ 
ദൈവസന്നിധിയിലേക്കടുപ്പിക്കുന്നു, 
മാലാഖമാരുടെ സഖികളാക്കുന്നു, 
പരിശ്രമശാലികള്‍ക്ക്‌ വലിയ ആയുധ 
മാകുന്നു, ഉല്‍കൃഷ്ടമായ സൌന്ദര്യം 
സമ്പാദിച്ച്‌ തരുന്നു, വെടിപ്പോടെ 
നോമ്പുനോക്കുന്നവന്റെ തലമുറ മാലാ 
ഖമാരോട്‌ ചേര്‍ക്കപ്പെടുന്നു, ഇന്ദ്രിയ 
ച്ഛകളെ അധിനപ്പെടുത്തുന്നു, LIGO 
ഭിതരാകുന്നു, ദൈവത്തെ പ്രസാദിപ്പി 
ക്കുന്നു. സ്വച്ഛതയിലേക്ക്‌ നീങ്ങി, 
ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന നോമ്പ 


നുഷ്ഠിച്ച്‌, നമുക്ക്‌ പ്രശോഭിതരാകാം. 


വ്വാര്‍ദ്ധകൃത്തിന്റെ ജരാനരകള്‍ 
ക്കിടയില്‍ നിരാശ്രയത്വത്തിന്റെ നോവും 
പേറി അനന്തവിഹായസിലേക്ക്‌ കണ്ണും 
നട്ടിരിക്കുകയാണ്‌ ഇവര്‍. പിന്നിട്ട പാത 
കളിലെ സുന്ദരമായ ജീവിതാനുഭവങ്ങ 
ളുടെ നിഴലാട്ടമുണ്ട്‌ തിമിരബാധിതരായ 
പലരുടെയും കണ്ണുകളില്‍. 


അതേ, ഇവര്‍ തനിച്ചാണിവിടെ. 
ആരുമില്ല ഒരുകൈ സഹായത്തിന്‌. 
ആലംബഹീനരായി നിലയില്ലാക്കയ 
ത്തില്‍ മുങ്ങിത്താഴാനൊരുങ്ങുമ്പോള്‍, 
ചോരയുംനീരും നല്‍കി വളര്‍ത്തി വലു 
താക്കിയ മക്കള്‍ കുടണയുന്നതും 
കാത്ത്‌ നോക്കെത്താദൂരത്ത്‌ കണ്ണും 
നട്ടിരിക്കുകയാണ്‌ ഇവര്‍. വിദേശരാജ്യ 
ങ്ങളിലെ സുഖലോലുപതയില്‍ കഴിയു 
ന്നവര്‍, നാട്ടില്‍ വൃദ്ധമാതാപിതാക്ക 
ളുടെ വാനോളമുയരുന്ന നെടുവീര്‍പ്പു 
കളുടെ ദുരിതപര്‍വ്വം എങ്ങനെ അറി 
യാന്‍...! 


വലിയൊരു സാമൂഹികപ്രശ്നമായി 
മാറിയിരിക്കുകയാണിന്ന്‌ വാര്‍ദ്ധക്യവും 
വയോജന സംരക്ഷണവും. വിദേശരാ 
ജ്യങ്ങളില്‍പ്പോലും സ്വന്തം വീട്ടില്‍ അ 
ന്യരെപ്പോലെ കഴിയാന്‍ വിധിക്കപ്പെട്ട 
വര്‍ നിരവധിയാണ്‌ ഇന്ന്‌. ജീവിതത്തില്‍ 


www.malankaralibrary.com 


ഏറിയപങ്കും മക്കളുടെ നല്ല ഭാവിക്കു 
വേണ്ടിമാത്രം അദ്ധ്വാനിച്ചവര്‍, ആരോ 
Njo നശിച്ച വാര്‍ദ്ധക്യത്തില്‍ അവഗ 
ണിക്കപ്പെടുന്ന, ഉപേക്ഷിക്കപ്പെടുന്ന 
സംഭവങ്ങള്‍ നിരവധിയാണ്‌. 


മുതിര്‍ന്നവരെ ബഹുമാനിക്കുന്നതി 
നും സംരക്ഷിക്കുന്നതിനും ഏറെ പ്രാ 
ധാന്യം നല്‍കിയിരുന്ന പഴയ കൂട്ടുകു 
ടുംബവ്യവസ്ഥ അണുകുടുംബത്തിന്‌ 
വഴിമാറിയതോടെ, കുടുംബ, സാമൂഹി 
കബന്ധങ്ങളില്‍വന്ന മാറ്റത്തിന്റെ 
തുടര്‍ച്ചയായി, ജീവിതസായാഹത്തില്‍ 
പീഡനങ്ങള്‍ക്കും ഒറ്റപ്പെടുത്തലുകള്‍ 
ക്കും വിധേയമായിക്കൊണ്ടിരിക്കുക 
യാണിന്ന്‌ സ്വദേശത്തും വിദേശത്തു 
മൊക്കെയുള്ള മുതിര്‍ന്ന പൌരന്മാര്‍. 


സ്വാര്‍ത്ഥതാല്‍പര്യം വെടിഞ്ഞ്‌ 
നാളിതുവരെയുള്ള ജീവിതം പൂര്‍ണ 
മായും മക്കളുടെ നല്ല ഭാവിക്കുവേണ്ടി 
മാറ്റിവെച്ചവര്‍, ആരോഗ്യം ക്ഷയിച്ച 
തങ്ങളുടെ വാര്‍ധക്യത്തില്‍ ഉപേക്ഷിക്ക 
പ്പെടുന്ന സംഭവങ്ങള്‍ പെരുകിവരിക 
യാണ്‌ ഇന്ന്‌. തീര്‍ഥാടനത്തിനെന്നും 
ചികിത്സയ്ക്കെന്നും തെറ്റിദ്ധരിപ്പിച്ച്‌ 
മാതാപിതാക്കളെ കൊണ്ടുപോയി 
അമ്പലമുറ്റത്തും വൃദ്ധസദനങ്ങളി 


16 മാര്‍ച്ച്‌ 2022 ക്രൈസ്തവ കാഹേ 


ഡോ. ജോര്‍ജ്‌ എം. കാക്കനാട്‌ 


ലുമൊക്കെ തള്ളുന്ന മക്കള്‍ ഇവിടെ ന 
മ്മുടെ ചുറ്റുവട്ടത്തില്‍ തന്നെയുണ്ട്‌ 
ധാരാളം. 


തിരക്കുപിടിച്ച ആധുനികലോകത്ത്‌ 
മുതിര്‍ന്ന മാതാപിതാക്കള്‍ ഭാരമായി 
മാറുകയാണ്‌ മക്കള്‍ക്കും മരുമക്കള്‍ 
ക്കുമൊക്കെ. ഇതാണ്‌ നാട്ടില്‍ മുക്കിലും 
മൂലയിലും വരെ വൃദ്ധസദനങ്ങള്‍ നാള്‍ 
ക്കുനാള്‍ ഉയര്‍ന്നുവരുന്നതിന്റെ പശ്ചാത്ത 
ലവും. അമേരിക്കയടക്കമുള്ള വിദേശരാ 
ജ്യങ്ങളില്‍ എത്തിയിരിക്കുന്ന മലയാളി 
കളുടെ സംസ്കാരവും ഏതാണ്ട്‌ ഇതൊ 
ക്കെത്തന്നെ. 


മാതാപിതാക്കളുടെ സംരക്ഷണചു 
മതലയില്‍നിന്ന്‌ ഒഴിഞ്ഞുമാറാന്‍ ആ 
ഗ്രഹിക്കുന്നവരാണ്‌ കേരളത്തിലെ യു 
വതലമുറയില്‍ കൂടുതലുമെന്നാണ്‌ 
അടുത്തയിടെ “ആഴ്ചവട്ടം” നടത്തിയ 
ഒരു സര്‍വേ വ്യക്തമാക്കുന്നത്‌. അമേ 
രിക്കന്‍ മലയാളികള്‍ക്കിടയില്‍ മാത്ര 
മല്ല, ലോകമെമ്പാടുമുള്ള വിദേശമലയാ 
ളികള്‍ക്കിടയില്‍ നടത്തിയ സര്‍വെ 
പ്രകാരം, മരുമക്കളില്‍ 45 ശതമാന 
ത്തോളംപേര്‍ ഭര്‍ത്താവിന്റെ മാതാപി 
താക്കളെ വെറുക്കുന്നവരാണെന്നാണ്‌ 
അറിയാന്‍ കഴിഞ്ഞത്‌. ഇതേസമയം, 


യുവതലമുറയില്‍ ഏതാണ്ട്‌ 30 ശതമാ 
നംപേര്‍ക്കും മാതാപിതാക്കളെ വൃദ്ധസ 
ദനങ്ങളില്‍ ആക്കുന്നതിനോടാണത്രെ 
താല്‍പര്യം. 


രാജ്യത്തെ 30നും ടാനും ഇടയില്‍ 
പ്രായമുള്ള വര്‍ക്കിടയില്‍ നടത്തിയ 
മറ്റൊരു സര്‍വ്രേപകാരം ഏതാണ്ട്‌ 35 
ശതമാനത്തോളംപേര്‍ മാതാപിതാക്ക 
ളുടെ സംരക്ഷണം ഏറ്റെടുക്കാന്‍ 
സന്നദ്ധത കാട്ടുന്നുണ്ടെങ്കിലും അവര്‍ 
അത്‌ ചെയ്യുന്നത്‌ മനസില്ലാമനസോടെ 
യാണെന്നാണ്‌ ചൂണ്ടിക്കാണിക്കപ്പെട്ടത്‌. 
വയോജനങ്ങളില്‍ 40 ശതമാനവും 
ഒരു വരുമാനമാര്‍ഗവും ഇല്ലാത്തവരാ 
ണെന്നും മക്കളെയും മറ്റുള്ളവരെ 
യുംമാത്രം ആശ്രയിച്ചാണ്‌ അവര്‍ ജീ 
വിക്കുന്നതെന്നും പല പഠനറിപ്പോര്‍ 
ട്ടുകളും ചുൂണ്ടിക്കാട്ടുന്നു. 


എന്നാല്‍ തങ്ങളുടെ ഉയര്‍ച്ചയ്ക്കും 
വളര്‍ച്ചയ്ക്കും കാരണഭൂതരായ വൃദ്ധ 
മാതാപിതാക്കളെ നെഞ്ചോടുചേര്‍ത്തു 
പിടിച്ചു, നാളിതുവരെ ദൈവം നല്‍കിയ 
നന്മകള്‍ക്കും അനുഗ്രഹങ്ങള്‍ക്കും 
അനുഭവങ്ങള്‍ക്കുമൊക്കെ നന്ദിനിറഞ്ഞ 
ഹൃദയത്തോടെ ജീവിക്കുന്ന വിദേശമല 
യാളികളുമുണ്ട്‌ നിരവധി. ആഗ്രഹമു 
ണ്ടെങ്കിലും, തൊഴില്‍സാഹചര്യങ്ങ 


ളുടെ വേറിട്ട പശ്ചാത്തലത്തില്‍ വൃദ്ധമാ 
താപിതാക്കളെ ഒപ്പം കൊണ്ടു വരാന്‍ 
കഴിയാതെ നിസഹായതയില്‍ കഴിയുന്ന 
വിദേശമലയാളികളുടെ ആശങ്കയും 
കണ്‍മുന്നിലുണ്ട്‌. 


“ആഴ്ചവട്ട്‌ത്തില്‍ വര്‍ഷങ്ങള്‍ക്കു 
മുമ്പ്‌ പ്രസിദ്ധീകരിച്ച ഹൃദയംതകര്‍ 
ക്കുന്ന, മദ്ധ്യതിരുവിതാംകുറിലെ രണ്ട്‌ 
വാര്‍ത്തകള്‍ ഇപ്പോഴും ഓര്‍മ്മയില്‍ 
നില്‍ക്കുന്നു. ആ വാര്‍ത്തകളി ല്‍, പൊ 
ലീസ്‌ പറയുന്നപ്രകാരം, മകന്റെ കൈ 
കൊണ്ട്‌ ജീവന്‍ വെടിയേണ്ടിവന്ന ഒരു 
അച്ഛന്റെ അമര്‍ന്നുപോയ നിലവിളിയും 
സ്വത്തിനുവേണ്ടി മകന്‍ പച്ചവെ 
ള്ളംപോലും നല്‍കാതെ തടവിലാ 
ക്കിയ ഒരമ്മയുടെ നിസഹായരോദനവു 
മുണ്ടായിരുന്നു. 


ചങ്ങനാശേരി പായിപ്പാട്ട്‌ ഗൃഹനാ 
ഥനെ മരിച്ച നിലയില്‍ കണ്ടെത്തിയ 
സംഭവം കൊലപാതകമെന്ന്‌ തെളി 
ഞ്ഞതിനെത്തുടര്‍ന്നാണ്‌ മകന്‍ അറസ്റ്റി 
ലായത്‌. മദ്യപിക്കാന്‍ 100 രൂപ ആവ 
ശ്യപ്പെട്ട്‌ മകന്‍ നടത്തിയ ആക്രമണ 
ത്തിലായിരുന്നല്ലോ അന്ന്‌ ആ വൃദ്ധപി 
താവിന്റെ മരണം. പോസ്റ്റ്മോര്‍ട്ടം റി 
പ്പോര്‍ട്ടില്‍, ജന്മം നല്‍കിയ അച്ഛന്റെ ശ 
രീരത്തില്‍ മകന്‍ ഉണ്ടാക്കിയതായി 


മാര്‍ച്ച്‌ 2022 ക്രൈസ്തവ കാ "E i 


കണ്ടെത്തിയത്‌ മുപ്പതോളം ഗുരുതരമായ 
മുറിവുകള്‍. ബാല്യത്തില്‍ ഒക്കത്തെടു 
ത്തുനടന്ന അച്ഛന്റെ ശരീരത്തില്‍ മകന്‍ 
ഏല്‍പിച്ച മുറിവുകളും ചതവുകളും മരണ 
ത്തിലേക്ക്‌ കൊണ്ടുപോവുകയായിരുന്നു 


ഹതഭാഗ്യനായ ആ അച്ഛനെ. 


തിരുവനന്തപുരം ബാലരാമപുര 
ത്തുനിന്നാണ്‌ ഒരു മകന്‍ സ്വത്ത്‌ തട്ടി 
യെടുക്കാന്‍ ഭക്ഷണവും ചികിത്സയും 
നല്‍കാതെ അമ്മയെ വീട്ടില്‍ പൂട്ടിയിട്ട 
മറ്റൊരുവാര്‍ത്ത വന്നത്‌. മാസങ്ങളായി 
മറ്റു മക്കളെയോ ബന്ധുക്കളെയോ നാ 
ട്ടുകാരെയോ ഒന്നും കാണാന്‍ അനുവ 
ദിക്കാതെ വീട്ടില്‍ പൂട്ടിയിട്ടിരുന്ന അമ്മ 
യെ മതില്‍ ചാടിക്കടന്ന്‌ പൊലീസ്‌ ഒടു 
വില്‍ രക്ഷപ്പെടുത്തി യത്‌ സാംസ്‌കാ 
രികകേരളം പ്രതത്താളുകളിലൂടെ 
വായിച്ചറിഞ്ഞത്‌ ഞെട്ടലോടെ. പൊലീ 
സ്‌ വീടിന്റെ വാതില്‍ ചവിട്ടിപ്പൊളിച്ച്‌ അ 
കത്തുകടക്കുമ്പോള്‍ കുടിക്കാനുള്ള 
വെള്ളം പോലും ലഭിക്കാതെ അവശ 
നിലയില്‍ പുഴുവരിച്ച നിലയിലായി 
രുന്നു ആ അമ്മ. 


അമ്മയുടെ പേരിലുണ്ടായിരുന്ന 30 
സെന്റ്‌ സ്ഥലവും വീടും ബാങ്ക്‌ അക്ക 
ണ്ടിലുള്ള 14 ലക്ഷം രൂപയും മകന്‍ 
കൈക്കലാക്കിയത്‌ ആരും അറിയാതി 


രിക്കാനാണ്‌ മറ്റു മക്കളില്‍നിന്ന്‌ അമ്മ 
യെ അകറ്റിനിര്‍ത്തിയിരുന്നതെന്നാണ്‌ 
അന്ന്‌ പോലീസ്‌ പറഞ്ഞത്‌. മകനെ 
പിന്നീട പോലീസ്‌ അറസ്റ്റ്‌ ചെയ്യുകയും 
ചെയ്തു. 


ഒറ്റപ്പെട്ട സംഭവങ്ങളെന്ന്‌ പറഞ്ഞ്‌ 
നിസാരവല്‍ക്കരിക്കേണ്ട കാര്യങ്ങളല്ല 
ഇവയൊന്നും. മാതാപിതാക്കളുടെ വേ 
ദനയും സങ്കടവും നിറയുന്ന ഇത്തരം 
നിര്‍ഭാഗ്യകരമായ സംഭവങ്ങള്‍ തുടര്‍ 
ച്ചയായി ഇവിടെ ഉണ്ടാവുന്നുവെന്ന 
യാഥാര്‍ഥ്യം കാണാതിരിക്കാനും 
കഴിയില്ല. ഇങ്ങനെയുള്ള കൊടും്രൂ 
രതകള്‍ നമ്മെ ആത്മപരിശോധനയി 
ലേക്കും സ്വയംതിരുത്തലിലേക്കും കൊ 
ണ്ടുപോകേണ്ടതുതന്നെയാണ്‌. 


അച്ഛനമ്മമാര്‍ക്കു നേരെ കയ്യോ 
ങ്ങുന്ന മക്കള്‍ സമൂഹത്തിന്റെ മാത്ര 
മല്ല, കാലത്തിന്റെ തന്നെ ശാപമാണ്‌. അ 
ച്ഛനമ്മമാരെ കേരളം എന്നാണ്‌ 
മറന്നുതുടങ്ങിയത്‌? നിരാലംബരായ 
നമ്മുടെ പ്രിയപ്പെട്ടവര്‍ വഴിയരികിലും വ്യ 
ദ്ധസദനങ്ങളിലുമൊക്കയായി നാള്‍ ക്കു 
നാള്‍ പെരുകിവരുമ്പോള്‍, അവര്‍ക്ക്‌ 
കരുതലും സ്നേഹവും സംരക്ഷണ 
വുമൊക്കെ നല്‍കാന്‍ ഉത്തരവാദിത്ത 
പ്പെട്ട നമ്മള്‍ എവിടേയ്ക്കാണ്‌ ഓടിയൊ 
ളിക്കുന്നത്‌? 


മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന 
വര്‍ക്കും പീഡിപ്പിക്കുന്നവര്‍ക്കുമൊക്കെ 
ആറു മാസം വരെ തടവും 10,000 രൂപ 
പിഴയും ശിക്ഷ ലഭിച്ചേക്കാവുന്ന നിയ 
മഭേദഗതി കേന്ദ്ര സര്‍ക്കാര്‍ കൊണ്ടു 
വന്നെങ്കിലും കഥതുടരുകയാണ്‌ വിദേ 
ശമലയാളികള്‍ക്കിടയില്‍, ഇന്നും ഇരു 
ചെവിയറിയാതെ. നിയമഭേദഗതിപ്ര 


www .malankaralibrary.com 


കാരം ഭക്ഷണം, താമസം, വസ്ത്രം, 
ചികിത്സ എന്നിവയ്ക്കുപുറമേ, രക്ഷി 
താക്കളുടെയും മുതിര്‍ന്നവരുടെയും 
സുരക്ഷയും മക്കളുടെ ചുമതലയാണ്‌. 
അരക്ഷിതരായ മുതിര്‍ന്ന പൌരന്മാര്‍ 
ക്കുവേണ്ട പരിരക്ഷയും പരിഗണനയും 
നല്‍കുന്നതില്‍ നാം എ(തതമാ്രം 
ശ്രദ്ധിക്കുന്നുണ്ട്‌ എന്ന ചോദ്യം കേര 
ളീയ സമൂഹത്തിനു മുന്നിലുണ്ട്‌. 


കേരളത്തിലെ ജനസംഖ്യയില്‍ 42 
ലക്ഷത്തോളം പേര്‍ വയോജനങ്ങ 
ളാണ്‌. 2050 ആകുമ്പോഴേക്കും അവ 
രുടെ സംഖ്യ ഒരു കോടിയോളം എത്തു 
മെന്നാണ്‌ നിഗമനം. മുതിര്‍ന്ന പരന്മാ 
രില്‍ കൂടുതലും സ്ത്രീകളാണെന്നത്‌ 


18 മാര്‍ച്ച്‌ 2022 ക്രൈസ്തവ Da ക്‌ 


കേരളത്തിന്റെ മാത്രം പ്രത്യേകത; 
അവരില്‍ ഏറിയ പങ്കും ഭര്‍ത്താവ്‌ മരിച്ച്‌, 
മക്കള്‍ വിദേശത്ത്‌ കഴിയുന്നവരാണ്‌. 


സ്നേഹവും പങ്കുവയ്ക്കലും പരസ്‌ 
പരവിശ്വാസവുമൊക്കെ നിറച്ചുവെച്ച്‌ 
കുടുംബബന്ധങ്ങള്‍ ഭദ്രമാക്കാന്‍ കഴി 
ഞ്ഞാല്‍ ജിവിതത്തില്‍ എന്നും സന്തോ 
ഷവും സമാധാനവുമൊക്കെ നില 
നിര്‍ത്താന്‍ കഴിയുമെന്നത്‌ അനുഭവ 
മാണ്‌. അതിന്റെ അനുഗ്രഹം ഏല്ലാക്കാ 
ലത്തും നിലനില്‍ക്കുകയുംചെയ്യും. 


അച്ഛനമ്മമാരോടുള്ള ഇടപെടലു 
കള്‍ കണ്ടാണ്‌ മക്കള്‍ പാഠംപഠിക്കുന്ന 
തെന്ന യാഥാ ര്‍ത്ഥ്യം മറക്കാതിരിക്കാം 
നമുക്ക്‌. പിച്ചവെച്ചു തുടങ്ങിയ നാള്‍ 
തൊട്ട്‌ പറക്കമുറ്റുന്ന കാലംവരെ മാതാ 
പിതാക്കള്‍ നല്‍കിയ സ്നേഹവും 
പരിലാളനയുമൊക്കെ അവര്‍ അര്‍ഹി 
ക്കുന്ന പരിഗണനയോടെതന്നെ തിരിച്ചു 
കൊടുക്കാന്‍ ബാധ്യസ്ഥരാണ്‌ നമ്മള്‍. 
വാര്‍ധക്യമെന്നാല്‍ ഉപേക്ഷിക്കപ്പെ 
ടേണ്ട കാലമല്ല, സംരക്ഷിക്കപ്പെടേണ്ട 
കാലമാണെന്ന തിരിച്ചറിവാണ്‌ നമുക്ക്‌ 
ഉണ്ടാവേണ്ടത്‌. സ്വദേശത്തായിരു 
ന്നാലും വിദേശത്തായിരുന്നാലും അത്‌ 
അങ്ങനെതന്നെ. 


പ്രണാമം, വളര്‍ത്തിവലുതാക്കിയ 
പ്രിയമാതാപിതാക്കള്‍ക്ക്‌. 


www.malankaralibrary.com 


സഭയിലെ പ്രധാന തീര്‍ത്ഥാടന കേദ്രങ്ങള്‍ 18 


ക്‌ 


ഇളി. പ ToL 


പ്പാ090മ)8ഒളം 
സ്മാരകങ്ങൾ - 


(Ad lavoro വിശ്വാസവുമായി 
അഭേദ്യമായി ബന്ധപ്പെട്ടു കിടക്കുന്ന 
എണ്ണമറ്റ പ്രദേശങ്ങള്‍ റോമന്‍ നഗര 
ത്തിലുണ്ട്‌. അവയില്‍ ചിലതൊക്കെ 
റോമന്‍ സാരമാജ്യ സ്ഥാപനം മുതല്‍ 
നിലനിന്നിരുന്നതും ചരിത്ര പ്രാധാന്യ 
മുള്ളതുമായ പ്രാമാണിക പ്രദേശങ്ങ 
ളുമാണ്‌. ഇവയെല്ലാം തീര്‍ത്ഥാടന 
സ്ഥലങ്ങള്‍ എന്ന വിഭാഗത്തില്‍ ഉള്‍ 
പ്പെടുത്താന്‍ സാധിക്കില്ലെങ്കിലും GO) 
മായി ബന്ധപ്പെട്ട ഒഴിച്ചുകൂടാനാ 
വാത്ത വിനോദസഞ്ചാര കേന്ദ്രങ്ങള്‍ 
എന്ന നിലയില്‍ കൂടിയാണ്‌ ഇവിടെ 
വിവരിക്കാന്‍ ഉദ്ദേശിക്കുന്നത്‌. 


1. കൊളോസ്സിയം 


“കൊളോസ്സിയം നിലനില്‍ക്കുന്നിട 
ത്തോളം കാലം റോമും നിലനില്‍ക്കും. 
കൊളോസ്സിയം വീണാല്‍ റോമും 
തകരും. റോമിന്റെ പതനം ലോക 
ത്തിന്റെ അവസാനമായിരിക്കും” 
പ്രശസ്ത ഇംഗ്ലീഷ്‌ ബെനഡിക്റ്റീന്‍ 
സന്യാസിയും വേദപാരംഗതനുമായ 
വി. വെനറബിള്‍ ബീഡിന്റെ (673-735) 
വാക്കുകളാണിത്‌. റോമിലെ AOLO 
സ്മാരകങ്ങളില്‍ ഏറ്റം പ്രധാനപെട്ട 
താണ്‌ അണ്ഡാകൃതിയിലുള്ള നടന 
ശാലയായ (amphitheater) കൊളോ 
Moo. ആദിമ ക്രൈസ്തവ സമൂഹ 


ത്തിലെ അനേകം ക്രിസ്തീയ രക്ത 
സാക്ഷികളുടെ ധീര മരണത്തിന്റെ 
നിശബ്ദ സാക്ഷിയായി ഇന്നും ഈ 
രൂപശില്പം റോമന്‍ നഗരത്തിന്റെ 
മധ്യത്തില്‍ നിലകൊളളുന്നു. 


ഫ്ളാവിയന്‍ രാജവംശം റോമന്‍ 
ജനതയ്ക്ക്‌ നിര്‍മ്മിച്ചു നല്കിയ വലിയ 
സമ്മാനമാണ്‌ ഇതെന്ന്‌ കരുതപ്പെ 
ടുന്നു. തനിക്ക്‌ കൊട്ടാരങ്ങള്‍ പണിയു 
ന്നതിനായി നീറോ ച്രകവര്‍ത്തി എ.ഡി. 
64-ല്‍ റോമാ നഗരം മനപ്പൂര്‍വം 
കത്തിക്കുകയും അക്കാലത്തു റോമില്‍ 
എത്തിപ്പെട്ട പുതിയ വിഭാഗമായ 
ക്രിസ്ത്യാനികളുടെ തലയില്‍ ഈ 
കുറ്റം കെട്ടിവയ്ക്കുകയും ചെയ്തു. 
എന്നാല്‍ പിന്നീട്‌ വന്ന വെസ്പാ 
സിയൻ (9-79) ഉള്‍പ്പെടെയുള്ള ച്രക 
വര്‍ത്തിമാര്‍ ഈ സ്ഥലം റോമന്‍ 
ജനതയ്ക്ക്‌ ഉപകാരപ്പെടുന്ന രീതിയില്‍ 
ഉപയോഗിക്കപ്പെടണം എന്ന്‌ ചിന്തിച്ച 
പ്പോള്‍ അതിബൃഹത്തായ ഈ 
വിനോദകേന്ദ്രം ജന്മമെടുത്തു. എ.ഡി. 
72-ല്‍ വെസ്പാസിയന്‍ നിര്‍മ്മാണം 
ആരംഭിച്ചു അദ്ദേഹത്തിന്റെ മകന്‍ 
തീത്തൂസ്‌ ചക്രവര്‍ത്തി എ.ഡി. 80-ല്‍ 
ഉത്ഘാടനംചെയ്ത തിയേറ്ററും 
കളിസ്ഥലവും ആണിത്‌. ദ്വന്ധ്യുദ്ധ 
ങ്ങളും (gladiatorial games), വന്യമൃഗ 


aaf 2022 ക്രൈസ്തവ കാഹള 


റവ. ഡോ. മാത്യു ചാര്‍ത്താക്കുഴിയില്‍ 


ങ്ങളുടെ പോരാട്ടങ്ങളും ഉള്‍പ്പെടെ 
നൂറു ദിനരാത്രങ്ങള്‍ നീണ്ടു നിന്ന ഉത്‌ 
ഘാടനാഘോഷങ്ങള്‍ തന്നെ റോമന്‍ 
ജനതയുടെ ജീവിതത്തില്‍ ഈ 
ചരിത്രസ്മാരകത്തിന്‌ നിത്യസ്മരണ 
നല്കാന്‍ പോരുന്നതായിരുന്നു. 


എ.ഡി. 70-08 കൊള്ളയടിക്കപെട്ട 
ജെറുസലേം ദേവാലയത്തിലെ സ്വത്തു 
ക്കള്‍ ഇതിന്റെ നിര്‍മ്മാണത്തിനുള്ള 
വരുമാന സ്രോതസ്സായി പരിണമിച്ച 
പ്പോള്‍ അടിമകളാക്കപ്പെട്ടു റോമി 
ലേക്ക്‌ കൊണ്ടുവന്ന യഹൂദജനത 
ഇതിന്റെ നിര്‍മ്മാണത്തൊഴിലാളിക 
ളായി മാറി. കൊളോസിയത്തിന്റെ 
ആദ്യത്തെ നൂറുവര്‍ഷത്തെ ചരിത്ര 
ത്തില്‍ നാലുലക്ഷത്തോളം ആളു 
കളും പത്തു ലക്ഷത്തോളം മൃഗങ്ങളു 
മാണ്‌ റോമന്‍ ജനതയുടെ ആനന്ദത്തി 
നായി തങ്ങളുടെ ജീവന്‍ ബലികഴി 
ച്ചത്‌. അടിമകളും, കുറ്റവാളികളും, 
യുദ്ധത്തടവുകാരും, യുദ്ധവീരന്മാരും 
ഗ്ലാഡിയേറ്റര്‍ വേഷങ്ങള്‍ കെട്ടിയാടി. 
വിശാല റോമന്‍ സാഗ്രാജ്യത്തിന്റെ 
വിവിധ ഭാഗങ്ങളില്‍ നിന്നും റോമി 
ലെത്തിച്ച വശൃതയുള്ള ഗകുരജന്തു 
ക്കള്‍ പരസ്പരം പോരാടിയും മനുഷ്യ 
നുമായും മല്പിടുത്തം നടത്തിയും 
റോമന്‍ ജനതയെ വന്യമായി ആനന്ദി 


19 


പ്പിച്ചു. കൊളോസിയത്തിന്റെ ഭിത്തി 
അലങ്കരിക്കുന്ന ്രാചീന ശിലകള്‍ 
സംസാരശേഷി കൈവരിച്ചിരുന്നെങ്കില്‍ 
വിഷാദാത്മക കഥകള്‍ ചരിത്രത്തില്‍ 
സമൃദ്ധമായി വിരചിതമായേനേം. 


ഏതാണ്ട്‌ ആറേക്കറില്‍ അധികം 
വിസ്തൃതിയില്‍ വ്യാപിച്ചുകിടക്കുന്ന 
കൊളോസ്സിയത്തിന്റെ ഉയരം 48 
മീറ്ററും, നീളം 186 മീറ്ററുമാണ്‌. 545 
മീറ്റര്‍ ചുറ്റളവിലുള്ള ഈ തിയറ്ററില്‍ 
ഒരേസമയം അന്‍പതിനായിരത്തില്‍ 
അധികം ആളുകള്‍ക്ക്‌ പരിപാടികള്‍ 
കാണാവുന്നതാണ്‌. റോമന്‍ സാമ്രാജ്യ 
കാലഘട്ടത്തില്‍ എണ്‍പതിനായിരം 
ആളുകള്‍ വരെ കലാപ്രകടനങ്ങള്‍ 
ആന്വദിക്കുന്നതിനായി ഇവിടെ ഒരു 
മിച്ചു കൂടിയിരുന്നു എന്ന്‌ ചരിത്ര 
രേഖകള്‍ സാക്ഷിക്കുന്നു. 


ഗ്ലാഡിയേറ്റര്‍ മത്സരങ്ങളുടെ പ്രസക്തി 
കുറയുന്നത്‌ ക്രിസ്തീയ സഭയുടെ 
വളര്‍ച്ചയോടുകൂടിയാണ്‌. ഹൊണോ 
റിയസ്‌ ചക്രവര്‍ത്തിയെ കൊളോസ്സിയ 
ത്തിലെ ഇത്തരം മത്സരങ്ങള്‍ നിരോധി 
ക്കുന്നതിലേക്ക്‌ നയിച്ചത്‌ റോമന്‍ 
സാശ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന ഏഷ്യാ 
മൈനറില്‍ നിന്നും റോമില്‍ വന്ന ഒരു 
സന്യാസവര്യന്റെ ജീവത്യാഗമാണ്‌. 
ടെലമാക്കൂസ്‌ എന്ന ക്രിസ്തീയ 
സന്യാസി കൊളോസ്സിയത്തില്‍ എത്തിയ 
പ്പോള്‍ രണ്ടു പോരാളികല്‍ തമ്മിലുള്ള 
ഗ്ലാഡിയേറ്റര്‍ മത്സരം അരങ്ങു തകര്‍ക്കുക 
യായിരുന്നു. ഈ മൃഗീയ വിനോദം 


ആസ്വദിക്കാനായി സ്റ്റേഡിയം നിറയെ 
തിങ്ങി നിറഞ്ഞു ജനങ്ങളും ഉണ്ടാ 
യിരുന്നു. ധൈരൃശാലിയും ക്രിസ്തീയ 
വിശ്വാസ സംഹിതകള്‍ കലര്‍പ്പു 
കൂടാതെ പാലിക്കുകയും, അങ്ങനെ 
പരിപാലിക്കാന്‍ മറ്റുള്ളവരെ പ്രേരി 
പ്പിക്കുകയും ചെയ്തിരുന്ന ടെലമാ 
ക്കൂസിനു പരസ്പരം കൊല്ലാനായി 
വെമ്പല്‍ പൂണ്ടു നില്ക്കുന്ന പോരാ 
ളികളെ പിന്തിരിപ്പിക്കുക എളുപ്പമായി 
രുന്നില്ല. എന്നാല്‍ കാണികള്‍ നോക്കി 
നില്‍ക്കെ അവരുടെ മദ്ധ്യേ കയറി 
നിന്നുകൊണ്ട്‌ ഈ മത്സരത്തില്‍ നിന്നും 
പിന്മാറാന്‍ അവരെ അദ്ദേഹം പ്രേരിപ്പിച്ചു. 
ഈ (പ്രവൃത്തിയില്‍ പ്രകോപിതരായ 
കാണികള്‍ അപ്പോള്‍ത്തന്നെ അദ്ദേ 
ഹത്തെ കല്ലെറിഞ്ഞു കൊന്നു എന്ന 
താണ്‌ ചരിത്രം. 


മരണത്തെ ഭയക്കാത്ത ഈ സന്യാ 
സിയുടെ ജീവത്യാഗം ഹൊണോറിയസ്‌ 
ചക്രവര്‍ത്തിയുടെ കര്‍ണ്ണപുടങ്ങളില്‍ 
എത്തിപ്പെടുകയും ഒരു രാജകീയ 
കല്പനയിലൂടെ കൊളോസിയത്തിലെ 
ഇത്തരം വിനോദങ്ങള്‍ അദ്ദേഹം നിരോ 
ധിക്കുകയും ചെയ്തു. ഗ്ലാഡിയേറ്റര്‍ 
കളികള്‍ ഉപേക്ഷിക്കപ്പെട്ടതോടെ 
കൊളോസിയത്തിന്റെ (പാധാന്യം 
ഇല്ലാതാവുകയും പിന്നീട്‌ ഇവിടെ 
യുണ്ടായിരുന്ന മാര്‍ബിള്‍ കല്ലുകള്‍ 
കൊട്ടാരങ്ങള്‍, ദേവാലങ്ങള്‍, ആശുപ 
ര്രികള്‍ തുടങ്ങിയവ നിര്‍മ്മിക്കാനായി 
പല സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോ 
വുകയും ചെയ്തു. 


മാര്‍ച്ച്‌ 2022 ക്രൈസ്തവ കാ, ഞ്ഞ i 


ആദിമ ക്രൈസ്തവരില്‍ അനേകര്‍ 
ധീരമായ രക്തസാക്ഷിത്വം വഹിക്കുന്ന 
തിന്‌ വേദിയായിത്തീര്‍ന്ന ഇടമാണ്‌ 
കോളോസ്സിയം. പട്ടിണികിടന്ന സിംഹ 
ങ്ങളുടെ ഭക്ഷണമായും കോളോസ്സി 
യത്തിന്‌ ചുറ്റും തെരുവ്‌ വിളക്കായി 
കത്തിയും മൃഗങ്ങളോടു മല്‍പ്പിടുത്തം 
നടത്തിയുമാണ്‌ അവരിലധികവറും 
രക്തസാക്ഷികളായത്‌. ഇക്കൂട്ടത്തില്‍ 
ഏറ്റം ധീരനെന്ന വിഖ്യാതി നേടിയ 
രക്തസാക്ഷിയാണ്‌ അന്ത്യോക്യയിലെ 
വിശുദ്ധ ഇഗ്നേഷ്യസ്‌. (ടാജന്‍ 
ച്രകവര്‍ത്തിയുടെ ഭരണകാലത്തു 
എ.ഡി. 107-0 ഏതാണ്ട്‌ എണ്‍പതി 
നായിരത്തോളം കാണികളുടെ മുന്‍പില്‍ 
വച്ച്‌ കൊളോസിയത്തില്‍ വി. ഇഗ്‌ 
നേഷ്യസ്‌ സിംഹങ്ങളാല്‍ പിച്ചിച്ചി 
ന്ത്പെട്ടു എന്ന്‌ ചരിത്രത്തില്‍ രേഖപ്പെടു 
ത്തിയിരിക്കുന്നു. 


ഇന്ന്‌ കൊളോസ്സിയത്തില്‍ നടക്കുന്ന 
ഏറ്റം വലിയ ക്രിസ്തീയ ആഘോഷ 
മാണ്‌ എല്ലാ വര്‍ഷവും ദുഃഖവെള്ളി 
യാഴ്ച മാര്‍പാപ്പയുടെ നേതൃത്വ 
ത്തിലുള്ള കുരിശിന്റെ വഴി. 
നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഈ 
ആചാരം പോള്‍ ആറാമന്‍ മാര്‍പാപ്പ 
എ.ഡി. 1964-ല്‍ പുനരുജ്ജീവിപ്പിച്ചു. 
ജോണ്‍ പോള്‍ രണ്ടാമന്‍ മാര്‍പാപ്പ 
യുടെ കാലമായപ്പോഴേക്കും അനേകാ 
യിരങ്ങള്‍ പങ്കെടുക്കുന്ന ഒരു ഭക്താഭ്യാ 
സമായി ഇത്‌ മാറിക്കഴിഞ്ഞിരുന്നു. 
ഓരോ വര്‍ഷവും ഇവിടെ നല്‍കുന്ന 
ധ്യാനചിന്തകള്‍ എഴുതുന്നത്‌ മാര്‍പാപ്പ 
ആവശ്യപ്പെടുന്ന ലോകത്തിന്റെ 
വിവിധ ഭാഗത്തുള്ള (കിസ്തീയ 
വിശ്വാസികളില്‍ ആരെങ്കിലുമാണ്‌. 
അങ്ങനെ നിത്യനഗരമായ റോമിന്റെ 
സഹ്രസാബ്ദങ്ങള്‍ നീണ്ടു നില്ക്കുന്ന 
ചരിത്രത്തിന്‌ നിശബ്ദസ്മാരകമായി 
ഇന്നും കൊളോസ്സിയം നിലനില്‍ 
ക്കുന്നു. 


2. കോണ്‍സ്റ്റന്റീന്റെ കമാനം 


കൊളോസ്സിയത്തിനു സമീപത്തായി 
തലയുയര്‍ത്തി നില്‍ക്കുന്ന മനോഹര 
ഹമായ വിജയ കമാനമാണ്‌ മഹാനായ 
കോണ്‍സ്റ്റന്റീന്‍ ചക്രവര്‍ത്തിയുടെ 
യുദ്ധ വിജയത്തിന്റെ സ്മാരകമായി 
പണികഴിപ്പിച്ചിരിക്കുന്ന “ആര്‍ക്കോ ഡി 
കോണ്‍സ്റ്റന്റീനോ”. എ.ഡി. 312 
ഒക്ടോബര്‍ 28-ന്‌ കോണ്‍സ്റ്റന്റീന്‍ 


ചക്രവര്‍ത്തിയുടെ സൈന്യവും മാക്‌ 
സെന്തിയൂസ്‌ ചക്രവര്‍ത്തിയുടെ സൈ 
നയവും ടൈബര്‍ നദിക്ക്‌ കുറുകെയുള്ള 
മെല്‍വിയന്‍ പാലത്തില്‍ വച്ച്‌ ഏറ്റു 
മുട്ടുകയും കോണ്‍സ്റ്റന്റീന്‍ വിജയശ്രീ 
ലാളിതനായിത്തീരുകയും ചെയ്തു. 


ഈ യുദ്ധത്തിന്റെ വിജയവും 
അതിന്‌ ശേഷമുള്ള കോണ്‍സ്റ്റന്റീന്റെ 
മാനസാന്തരവുമായി ബന്ധപ്പെടുത്തി 
പല ഐതീഹങ്ങളും പാരമ്പര്യങ്ങളും 
നിലവിലുണ്ട്‌. അതിലൊന്ന്‌ പറയുന്നത്‌ 
യുദ്ധത്തിനായി പുറപ്പെടുന്നതിന്റെ 
തലേരാ്രി ച്രകവര്‍ത്തിക്ക്‌ വലി 
യൊരു ദര്‍ശനം ഉണ്ടാവുകയും 
അതേത്തുടര്‍ന്ന്‌ തന്റെ പടയാളി 
കളുടെ കവചത്തില്‍ കുരിശടയാളം 
വരക്കുകയും അത്‌ വിജയത്തിന്‌ 
കാരണമാവുകയും ചെയ്തു എന്നാണ്‌. 
സഭാ ചരി്രകാരനായ എവുസേബി 
യസിന്റെ വിവരണത്തില്‍ യുദ്ധത്തി 
നായി കോണ്‍സ്റ്റാന്റീന്‍ സൈന്യ 
വുമായി മുന്നേറുന്ന സമയത്ത്‌ 
ആകാശത്തു പ്രകാശം പ്രസരിക്കു 
കയും അതില്‍ കുരിശു പ്രത്യക്ഷ 
പ്പെടുകയും “ഈ അടയാളത്താല്‍ 
കീഴടക്കുക” എന്ന്‌ ഗ്രീക്ക്‌ ഭാഷയില്‍ 
എഴുത്തു കാണപ്പെടുകയും ചെയ്തു 
എന്നാണ്‌. ഇതിന്റെ അര്‍ത്ഥം പൂര്‍ണ്ണ 
മായും മനസിലാകാതിരുന്ന ച്രകവര്‍ 
ത്തിക്ക്‌ പിറ്റേ ദിവസം സ്വപ്നത്തിലൂടെ 
ദൈവം കാര്യങ്ങള്‍ വെളിപ്പെടുത്തി 
കൊടുത്തു എന്നാണ്‌ അദ്ദേഹം രേഖ 
പ്പെടുത്തിയിരിക്കുന്നത്‌. 


www.malankaralibrary.com 


ഈ വിജയത്തിന്റെ ഓര്‍മ്മക്കായി 
റോമന്‍ സെനറ്റ്‌ എ.ഡി. 312 നിര്‍മ്മാ 
ണത്തിന്‌ അനുവാദം നല്കുകയും 
എ.ഡി. 315-ല്‍ ഉത്ഘാടനം ചെയ്യു 
കയും ചെയ്ത സ്മാരകം ആണിത്‌. 
റോമിലൂടെ രണ്ടായി വന്നിരുന്ന 
“വിശുദ്ധ വഴിയും” (via sacra) “വിജയ 
വഴിയും” (via triumphalis) ഇവിടെ കൂട്ടി 
മുട്ടുകയും റോമന്‍ ചകവര്‍ത്തിമാര്‍ 
ഈ വഴിയിലൂടെ എല്ലാ ആഘോഷ 
കാലത്തും റോമിലേക്ക്‌ പ്രവേശിക്കു 
കയും ചെയ്യുന്നു. 21 മീറ്റര്‍ ഉയരവും 26 
മീറ്റര്‍ വീതിയുമുള്ള മൂന്ന്‌ പ്രവേശന 
കവാടങ്ങളുമുള്ള ഈ ബൃഹത്തായ 
കമാനം നിര്‍മ്മിച്ചിരിക്കുന്നത്‌ വെണ്ണ 
ക്കല്ലും കോണ്‍ക്രീറ്റും ഉപയോഗി 
ച്ചാണ്‌. ഈ കമാനത്തിനായി ഉപയോ 
ഗിച്ചിരിക്കുന്ന ശില്പങ്ങളില്‍ പലതും 
റോമില്‍ നേരത്തെ ഉപയോഗത്തില്‍ 
ഇരുന്നവയാണെന്ന്‌ പറയപ്പെടുന്നു. 
ഇതിന്റെ ഉത്ഘാടനവുമായി ബന്ധ 
പ്പെട്ടു പത്തുവര്‍ഷത്തിലൊരിക്കല്‍ 
നടത്തപ്പെടുന്ന മത്സരങ്ങളും അന്ന്‌ 
സംഘടിപ്പിക്കപ്പെട്ടിരുന്നു. കോണ്‍സ്റ്റ 
ന്റീന്‍ ച്രകവര്‍ത്തി തന്റെ സാമ്രാജ്യ 
തലസ്ഥാനം എ.ഡി. 330-ല്‍ ബൈസാ 
ന്റിയത്തിലേക്ക്‌ മാറ്റി കോണ്‍സ്റ്റാന്റി 
നോപ്പിള്‍ (ഇന്നത്തെ ഇസ്റ്റാംബൂള്‍) 
എന്ന്‌ പുനര്‍ നാമകരണം ചെയ്‌ 
തെങ്കിലും ഒരുപാടു ചരിശ്ര സത്യങ്ങള്‍ 
തലമുറകള്‍ക്ക്‌ പകര്‍ന്ന്‌ നല്‍കി 
കൊണ്ട്‌ കോണ്‍സ്റ്റന്റീന്റെ കമാനം 
ഇന്നും റോമില്‍ നിലനില്‍ക്കുന്നു. 


മാര്‍ച്ച്‌ 2022 ക്രൈസ്തവ കാ "E i 


3. പരിശുദ്ധ മാലാഖയുടെ മന്ദിരം 


റോമിലെ വി. പത്രോസിന്റെ ബസി 
ലിക്കയ്ക്കടുത്തായി ടൈബര്‍ നദി 
യുടെ തീരത്ത്‌ തലയുയര്‍ത്തി നില്‍ 
ക്കുന്ന ഒരു മനോഹര സനാധമാണ്‌ 
“കാസ്സില്‍ സാന്താഞ്ചലോ”. പത്തൊന്‍ 
പത്‌ നൂറ്റാണ്ടുകള്‍ പഴക്കമുള്ള ഈ 
കൊട്ടാരം ഒരു കാലത്ത്‌ റോമിലെ ഏറ്റം 
ഉയരം കൂടിയ കെട്ടിടമായിരുന്നു. 
തനിക്കും തന്റെ കുടുംബത്തിനും 
അന്ത്യവിശ്രമം കൊള്ളാനുള്ള ഇട 
മെന്ന നിലയില്‍ ഹേഡ്രിയന്‍ ചരക 
വര്‍ത്തി (76-138) പണികഴിപ്പിച്ചതാണ്‌ 
ഈ സ്മാരകമണ്ഡപം. ഇന്ന്‌ മ്യൂസിയം 
ആയി പരിവര്‍ത്തനം ചെയ്യപ്പെട്ടിരി 
ക്കുന്ന ഈ കെട്ടിടം ചില നിര്‍ണ്ണായക 
സമയങ്ങളില്‍ മാര്‍പാപ്പമാരുടെ വാസ 
സ്ഥലം ആവുകയും ചെയ്തിട്ടുണ്ട്‌. 
“പസ്സേത്തെ ദി ബോര്‍ജോ” എന്നറിയ 
പ്പെടുന്ന വത്തിക്കാനില്‍ നിന്ന്‌ ഈ 
മന്ദിരത്തിലേക്ക്‌ എണ്ണൂറ്‌ മീറ്റര്‍ നീള 
ത്തിലുള്ള ഒരു വഴിയും ഇവിടെയുണ്ട്‌. 
എ.ഡി. 1494-ല്‍ അലക്‌സാണ്ടര്‍ 
ആറാമന്‍ മാര്‍പാപ്പയും എ.ഡി. 1527-ല്‍ 
ക്ലമന്റ്‌ ഏഴാമന്‍ മാര്‍പാപ്പയും ഈ 
വഴിയിലൂടെ രക്ഷപ്പെട്ടതായി രേഖപ്പെ 
ടുത്തിയിട്ടുണ്ട്‌. 


എ. ഡി. 134 മുതല്‍ 139 വരെയുള്ള 
കാലയളവിലാണ്‌ ഈ സ്മാരക 
ത്തിന്റെ നിര്‍മ്മാണം ഹ്രെഡിയാന്‍ 
ച്രകവര്‍ത്തി പൂര്‍ത്തിയാക്കുന്നത്‌. 
നേപ്പിള്‍സിനടുത്തുള്ള ബൈയെ (Baiae) 
നഗരത്തില്‍ വച്ച്‌ എ.ഡി. 138-ല്‍ 
ഹ്റെഡിയാന്‍ ച്രകവര്‍ത്തി കാലം 
ചെയ്തപ്പോള്‍ അദ്ദേഹത്തിന്റെ ചിതാ 
ഭസ്മം ഇവിടെ കൊണ്ടുവന്നു അടക്കം 
ചെയ്തു. കൂടാതെ ചക്രവര്‍ത്തിയുടെ 
ഭാര്യ സബിന, വളര്‍ത്തുമകന്‍ ലൂസി 
യസ്‌ ഏലിയുസ്‌ എന്നിവരുടെയും 
ഭൌതീക അവശിഷ്ടങ്ങള്‍ അന്ത്യവിശ്രമം 
കൊളളുന്ന സ്ഥലമാണ്‌ ഇത്‌. പിന്നീട്‌ 
വന്ന പല ച്രകവര്‍ത്തിമാരുടെയും 
ആഗ്രഹ്രപകാരം അവര്‍ക്കും ഇവിടെ 
ശവകുടീരം ഒരുക്കിയിട്ടുണ്ട്‌. ഈ 
ശ്രേണിയിലെ അവസാനത്തെ കണ്ണി 
എ.ഡി. 217-ല്‍ അന്തരിച്ച കാരക്കെല്ലാ 
ച്ക്രവര്‍ത്തിയുടേതാണ്‌. 


റോമന്‍ സാഗ്രാജ്യ ചരിത്രത്തിന്റെ 


ഉയര്‍ച്ചതാഴ്‌ ചകളില്‍ പലപ്പോഴും 
സ്ഥാനം പിടിച്ച ഒരു മന്ദിരമാണ്‌ ഇത്‌. 


i 


= p 
| NETT TOR 


പല മാര്‍പാപ്പമാരുടെയും ദീര്‍ഘ 
നാളത്തെ വാസസ്ഥലമായും ചില 
പ്രമുഖ വ്യക്തികളുടെ തടവറയായും 
ഈ മന്ദിരം ഉപയോഗിച്ചിട്ടുണ്ട്‌. 
കുപ്രസിദ്ധ സാഹിത്യകാരനായ ഡാന്‍ 
ഞ്രാണിന്റെ “മാലാഖമാരും പിശാചു 
ക്കളും” (Angels and Demons) എന്ന 
ഗ്രന്ഥത്തില്‍ “പ്രകാശിതര്‍” (illuminati) 
ഒത്തുചേരുന്ന സ്ഥലമാണ്‌ ഈ 
കൊട്ടാരം. 


“പരിശുദ്ധ മാലാഖയുടെ കൊട്ടാരം” 
എന്ന പേര്‍ ഈ കെട്ടിടത്തിന്‌ ലഭിച്ചതിന്‌ 
പിന്നില്‍ വലിയൊരു കഥയുണ്ട്‌. ആറാം 
നൂറ്റാണ്ടിന്റെ അവസാനത്തില്‍ റോ 
മിനെ പിടിച്ചുകുലുക്കിയ പ്ളേഗില്‍ 
നിന്നും രക്ഷ നേടുന്നതിനായി മഹാ 
നായ ഗ്രിഗറി മാര്‍പാപ്പ വത്തിക്കാനില്‍ 
നിന്നും മരിയ മജോറെ ബസിലിക്ക 
യിലേക്ക്‌ ജനങ്ങളെ നയിച്ചുകൊണ്ട്‌ 
ഒരു പ്രദക്ഷിണം നടത്തി. മാര്‍പാപ്പ 
യുടെ നേതൃത്വത്തിലുളള ഘോഷ 
യാത്ര ഈ കെട്ടിടത്തിന്റെ സമീപത്തു 
കൂടി കടന്നു പോയപ്പോള്‍ ഈ സാധ 
ത്തിന്‌ മുകളിലായി തിളങ്ങുന്ന ഒരു 
രൂപം ദൃശ്യമായി. അത്‌ ഗ്രബിയേല്‍ 
മാലാഖ വാളും ഏന്തി നില്‍ക്കുന്നതാ 
യിരുന്നു എന്ന്‌ മാര്‍പാപ്പ സാക്ഷ്യപ്പെടു 
ത്തുന്നു. എന്നാല്‍ മാര്‍പാപ്പ മുകളി 
ലേക്ക്‌ നോക്കി പ്രാര്‍ത്ഥിച്ചപ്പോള്‍ 
മാലാഖ തന്റെ വാള്‍ താഴ്ത്തുകയും 
അത്‌ അവസാനം ഉറയില്‍ ഇടുകയും 
ചെയ്തു. അതിന്റെ അര്‍ത്ഥം വളരെ 
സ്പഷ്ടമായിരുന്നു. മഹാമാരി അവസാ 


ao Dal £ )22 


FREF 
> ae] | oe la tana 


[ gt ` 
Mi: 


{ 


ng 


AR NE 7 


നിച്ചിരിക്കുന്നു ദൈവം കരുണയോടെ 
തന്റെ ജനത്തെ രക്ഷിച്ചിരിക്കുന്നു. 


അതിന്റെ ഓര്‍മ്മക്കായി ഈ വലിയ 
കൊട്ടാരത്തിന്‌ മുകളില്‍ മുഖ്യദൂത 
നായ ഗ്രബിയേല്‍ വാള്‍ ഉറയിലിടുന്ന 
വലിയ രൂപം സ്ഥാപിക്കുകയും ചെയ്തു. 
അന്ന്‌ മുതലാണ്‌ ഈ കെട്ടിടം 
“പരിശുദ്ധ മാലാഖയുടെ മന്ദിരം” 
എന്നറിയപ്പെടാന്‍ തുടങ്ങിയത്‌. പഴയ 
ശില്പം ഇടിമിന്നലേറ്റ്‌ ഇല്ലാതായപ്പോള്‍ 
എ.ഡി. 1700-ല്‍ അവിടെ പുതിയൊരു 
മാര്‍ബിള്‍ രൂപം സ്ഥാപിക്കുകയും 
ഇന്നും അത്‌ അവിടെ നിലനില്‍ക്കു 
കയും ചെയ്യുന്നു. ജീവിതത്തില്‍ നമുക്‌ 
കൈകാര്യം ചെയ്യാന്‍ സാധിക്കാത്ത 
സഹനങ്ങളും വേദനകളും ഉണ്ടാകു 
മ്പോള്‍ ദൈവത്തിലേക്ക്‌ നോക്കണ 


മെന്നും തന്റെ സഹായകനെ ദൈവം 
ഉടന്‍ അയക്കുമെന്നും ഇന്നും 
റോമന്‍ ജനതയെ ഗ്രബിയേല്‍ മാലാഖ 
യുടെ ഈ രൂപം അനുസ്മരിപ്പിക്കുന്നു. 
4. പാന്തയോണ്‍ 


“എല്ലാ ദൈവങ്ങളുടെയും അമ്പലം” 
എന്നാണ്‌ പാന്തയോണ്‍ എന്ന ഗ്രീക്ക്‌ 
വാക്കിന്റെ വിശാല അര്‍ത്ഥം. ഒരു പക്ഷെ 
എല്ലാ ദൈവങ്ങളുടെയും രൂപങ്ങള്‍ 
ഇവിടെ പ്രതിഷ്റഠിക്കപ്പെട്ടിരുന്നതി 
നാലോ, അതുമല്ലെങ്കില്‍ അമ്പലത്തിന്റെ 
കുംഭഗോപുരം സ്വര്‍ഗ്ഗത്തിലേക്ക്‌ തുറന്നി 
രുന്നതിനാലോ ആണ്‌ ഇങ്ങനെ ഒരു 
പേരുണ്ടായത്‌ എന്ന്‌ പറയപ്പെടുന്നു. 
ദൈവങ്ങള്‍ക്ക്‌ പ്രതിഷ്ഠിക്കപ്പെട്ടിരുന്ന 
ഒരു അമ്പലം എന്നതിനേക്കാള്‍ റോമന്‍ 
ച്രകവര്‍ത്തിമാരുടെ പ്രൌഡിയും മഹ 
ത്വവും ലോകത്തിന്‌ വെളിപ്പെടുത്തു 
ന്നതിനുള്ള ഒരു മാര്‍ഗ്ഗമായി പാന്ത 
യോണ്‍ കരുതപ്പെട്ടിരുന്നു. 

ബി.സി. 31-ലാണ്‌ ഗ്രീസിലെ അയോ 
ണിയന്‍ കടലിലെ ആക്ടിക്കത്തില്‍ വച്ച്‌ 
ഒക്ടേവിയന്റെ സൈന്യം മാര്‍ക്ക്‌ 
ആന്റണി-ക്ലിയോപഠ്രട സൈന്യത്തെ 
പരാജയപ്പെടുത്തുന്നത്‌. ഒക്ടേവിയന്റെ 
ഈ യുദ്ധത്തിലെ വിജയമാണ്‌ പിന്നീട്‌ 
ബി.സി. 27-ലെ റോമന്‍ സ്ഥശ്മാജ്യ 
സ്ഥാപനത്തിലേക്ക്‌ നയിക്കപ്പെടുന്നത്‌. 
ഈ യുദ്ധവിജയത്തിന്റെ സ്മാരകമായി 
മാര്‍ക്കുസ്‌ അഗ്രിപ്പ നിര്‍മ്മിച്ച മൂന്ന്‌ 
ബൃഹത്തായ നിര്‍മ്മാണ പദ്ധതികളില്‍ 
പ്രധാനപ്പെട്ടതായിരുന്നു പാന്തയോണ്‍. 
എന്നാല്‍ എ.ഡി. 80-ല്‍ ഒരു വലിയ 
തീപിടുത്തത്തില്‍ പാന്തയോണ്‍ ഭാഗി 


rit snl i abe 


oh b 


കമായി നശിക്കുകയും തുടര്‍ന്നുവന്ന 
ച്രകവര്‍ത്തിമാര്‍ പല കാലഘട്ടങ്ങ 
ളിലായി ഇത്‌ പുനര്‍നിര്‍മ്മിക്കുകയും 
ചെയ്തു. 


എ.ഡി. 609-ല്‍ ബൈസന്റീന്‍ 
ച്ര്രവര്‍ത്തി ഫോക്കസ്‌ പാന്തയോണ്‍ 
കെട്ടിടത്തിന്റെ ഉടമസ്ഥാവകാശം 
ബോനിഫസ്‌ നാലാമന്‍ മാര്‍പാപ്പയ്ക്ക്‌ 
കൈമാറി. മാര്‍പാപ്പ ഇത്‌ പരിശുദ്ധ 
മാതാവിന്റെയും രക്തസാക്ഷിക 
ളുടെയും പേരിലുളള ഒരു ദേവാലയമായി 
ഇതിനെ പുനര്‍നാമകരണം ചെയ്യുന്നു. 
റോമിലെ കാറ്റകോമ്പില്‍ നിന്നും 
രക്തസാക്ഷികളുടെ തിരുശേഷിപ്പുകള്‍ 
ഇവിടെ കൊണ്ടുവരികയും പുതിയ 
തായി നിര്‍മ്മിച്ച അള്‍ത്താരയുടെ 
അടിയിലായി പ്രതിഷ്ഠിക്കുകയും 
ചെയ്തു. എന്നിരുന്നാലും ഇന്നും 
പാന്തയോണ്‍ എന്ന പേരില്‍ തന്നെ 
യാണ്‌ ഈ പുരാതന സ്മാരകക്കെട്ടിടം 
അറിയപ്പെടുന്നത്‌. 


ദൈവങ്ങളുടെ അമ്പലം എന്ന 
നിലയില്‍ നിന്നും ഒരു ദേവാല 
മായിട്ടുള്ള പന്തയോണിന്റെ പരിവര്‍ 
ത്തനം ഈ കെട്ടിടത്തിന്റെ നിലനില്‍ 
പ്പിന്‌ സഹായകരമായി. സാരമാജ്യ 
തലസ്ഥാനം കോണ്‍സ്റ്റാന്റിനോപ്പിള്‍ 
ആയതോടുകൂടി ച്രകവര്‍ത്തിമാരുടെ 
ശ്രദ്ധ മുഴുവന്‍ പുതിയ റോമാ MIMI 
ജ്യത്തെ പഴയതുപോലെ പെരുമയുള്ള 
താക്കിത്തീര്‍ക്കുക എന്നതായിരുന്നു. 
ബൈസന്റൈന്‍ ച്രകവര്‍ത്തി കോണ്‍ 


www .malankaralibrary.com 


സ്റ്റാന്‍സ്‌ രണ്ടാമന്‍ എ.ഡി. 663 ജൂലൈ 
മാസത്തില്‍ റോം സന്ദര്‍ശിച്ചപ്പോള്‍ 
പാന്തയോണിന്റെ ഭാഗമായിരുന്ന വില 
പിടിപ്പുള്ള ലോഹങ്ങള്‍ കോണ്‍സ്റ്റാന്റി 
നോപ്പിളിലെ ഉപയോഗത്തിനായി 
എടുത്തുകൊണ്ടുപോയി. 


വളരെ പ്രശസ്തരായ ആളുകളെ 
അനുസ്മരിക്കുന്നതിനും അനേകര്‍ക്ക്‌ 
അവരുടെ അന്ത്യവിശ്രമസ്ഥലം സന്ദര്‍ 
ശിക്കുന്നതിനുമായി ഈ ദേവാലയ 
ത്തില്‍ അവരെ അടക്കം ചെയ്തിരി 
ക്കുന്നു. അങ്ങനെ ലോകപ്രശസ്ത 
ഇറ്റാലിയന്‍ ചിത്രകാരന്മാരായ റഫാ 
യേല്‍, ആന്നിബാലെ കരാച്ചി, സംഗീത 
ജ്ഞനായ അര്‍ക്കഞ്ചേലോ കൊറെറല്ലി, 
ശില്പി ബാള്‍ദസ്സാരെ പെറൂസ്സി 
തുടങ്ങിയവരെ ഇവിടെയാണ്‌ കബറ 
ടക്കിയിരിക്കുന്നത്‌. വിറ്റോറിയോ ഇമ്മാ 
നുവേലെ 11, ഉംബെര്‍ത്തോ I എന്നീ 
രാജാക്കന്മാരെയും അവരുടെ ആഗ്രഹ 
പ്രകാരം പാന്തയോണിലാണ്‌ അടക്കി 
യിരിക്കുന്നത്‌. 


ശില്പകലയിലെ അത്ഭുതമായി 
ട്ടാണ്‌ ഈ മഹാസൌനധം അറിയപ്പെ 
ടുന്നത്‌. പാന്തയോണ്‍ സന്ദര്‍ശിക്കാന്‍ 
അവസരം ലഭിച്ചവര്‍ റോമിന്റെ അതി 
പുരാതന ചരിശ്രത്തിലേക്ക്‌ നടന്നു 
കയറാന്‍ ഭാഗ്യം സിദ്ധിച്ചവരാണെന്ന്‌ 
പറയപ്പെടുന്നു. പാന്തയോണിനെ മറ്റു 
സാഈധങ്ങളില്‍ നിന്നും വൃത്യസ്ത 
മാക്കുന്നത്‌ അതിന്റെ മധ്യത്തില്‍ 
മേല്‍ക്കൂര വൃത്താകൃതിയില്‍ തുറന്നി 


മാര്‍ച്ച്‌ 2022 ക്രൈസ്തവ കാ. FE 


രിക്കുന്നു എന്നതാണ്‌. ഈ മുകളില 
ത്തെ 27 അടി ചുറ്റളവിലുള്ള മുഖവാര 
ത്തില്‍ കൂടിയാണ്‌ വെളിച്ചവും, 
വായുവും മഴവെള്ളവും ഒക്കെ ഇതി 
നകത്ത്‌ പ്രവേശിക്കുന്നത്‌. ലോകത്തി 
ന്റെ നിലനില്‍പ്പ്‌ ഭൂമിയില്‍ റോമന്‍ 
ചക്രവര്‍ത്തിമാരുടെ ഭരണത്തെ ആശ്ര 
യിച്ചാണിരിക്കുന്നത്‌. സ്വര്‍ഗ്ഗത്തിലേക്ക്‌ 
തുറന്നിരിക്കുന്ന പാന്തയോണിന്റെ 
ഒരേയൊരു വാതിലൂടെ ചക്രവര്‍ത്തി 
മാര്‍ ജനത്തിന്‌ അനുഗ്രഹങ്ങള്‍ എത്തി 
ച്ചുകൊടുക്കുന്നു. 


ആരാണ്‌ ഇത മനോഹരമായ 
സാധം രൂപകല്പന ചെയ്തത്‌ എന്ന 
തിന്‌ കൃത്യമായ തെളിവുകളില്ല. 
എന്നാല്‍ അക്കാലത്തെ ഇത്തരം 
പദ്ധതികള്‍ നടപ്പാക്കിയ ശില്പിയായ 
അപ്പൊള്ളോദോരൂസ്‌ ആണ്‌ പാന്തയോ 
ണിന്റെ രൂപരേഖ തയ്യാറാക്കി പണിത 
തിന്റെ പിന്നിലെന്നും പറയപ്പെടുന്നു. 
്രശസ്ത ശില്പിയും ചിത്രകാരനു 
മായ മൈക്കലാഞ്ചലോ ഈ മനോഹര 
സനധം കണ്ടിട്ട്‌ അഭിപ്രായപ്പെട്ടത്‌ ഇത്‌ 
മനുഷ്യന്റെയല്ല, മാലാഖമാരുടെ ഭാവന 
യില്‍ വിരിഞ്ഞ ആശയമാണെന്നാണ്‌. 


5. ത്രേവി ജലധാര 


റോമിലെ ത്രേവി ജില്ലയിലെ പ്രസി 
ദ്ധവും നയനമനോഹരവുമായ ജലധാര 
യാണ്‌ “ഫൊണ്ടാന ദി ത്രേവി”. എണ്‍പ 
ത്തിയാറു അടി ഉയരവും നൂറ്ററുപ 
ത്തൊന്ന്‌ അടി വീതിയുമുള്ള ലോക 
ത്തിലെ തന്നെ ഏറ്റം പ്രശസ്തമായ 
മനുഷ്യനിര്‍മ്മിത ജലധാരയാണിത്‌. 
ഗ്രസിദ്ധ ഇറ്റാലിയന്‍ ശില്പിയായ 
നിക്കോളാ സാല്‍വി നിര്‍മ്മാണം 
ആരംഭിച്ചു ജൂസെപ്പെ പന്നിനിയുടെ 
നേതൃത്വത്തിലുള്ള സംഘം പൂര്‍ത്തിയാ 
ക്കിയ ഫണ്ടനാണിത്‌. പല പ്രസിദ്ധ 
മായ ഹോളിവുഡ്‌ സിനിമകളും ഇതി 
ന്റെ മനോഹരമായ പശ്ചാത്തലത്തില്‍ 
നിര്‍മ്മിക്കപ്പെട്ടിട്ടുണ്ട്‌. ഒരു പ്രാചീന 
ഐതീഹ്യം പറയുന്നത്‌ ബി.സി. 19-0 
ദാഹിച്ചു വലഞ്ഞ റോമന്‍ പട്ടാള 
ക്കാര്‍ക്ക്‌ പ്രദേശവാസിയായ ഒരു പെണ്‍ 
കുട്ടി ഈ നീരുറവ കാട്ടിക്കൊടുത്തു 
വെന്നാണ്‌. ഈ സംഭവം പ്രസിദ്ധ 
മാവുകയും അതിന്റെ പ്രതിനന്ദിയായി 
റോമാക്കാര്‍ പിന്നീട്‌ ഈ പെണ്‍കുട്ടി 
യുടെ സ്മരണക്കായി അക്വ വിര്‍ഗോ 
എന്ന പേരില്‍ ഈ ജലധാര പണിതു 


എന്നുമാണ്‌. അഗ്രിപ്പയുടെ കാലം 
മൂതല്‍ ഇവിടെ പ്രസിദ്ധമായ ഒരു 
കുളിസ്ഥലവും നിലനിന്നിരുന്നു. 


ബൃഹത്തായ ഈ ചട്ടക്കൂട്‌ ഇടു 
ങ്ങിയ തെരുവുകള്‍ കൂടിച്ചേരുന്ന 
കവലയിലാണ്‌ നിര്‍മ്മിച്ചിരിക്കുന്നത്‌. 
അതിനാല്‍ തന്നെ അടുത്തുവരുന്നതു 
വരെ ഇതുവഴി സഞ്ചരിക്കുന്നവര്‍ക്ക്‌ ഈ 
വെള്ളച്ചാട്ടത്തിലെ ശബ്ദം തിരിച്ചറി 
യാനാവാതെ ജനസമുദ്രത്തില്‍ അലി 
ഞ്ഞു പോവുകയാണ്‌ ചെയ്യുന്നത്‌. 
റോമിന്‌ മുഴുവന്‍ ജലം പ്രദാനം 
ചെയ്തിരുന്ന പ്രസിദ്ധമായ കാനാലില്‍ 
(aqueduct) ഒന്നായ അക്വ വേര്‍ജിനെ 
അവസാനിക്കുന്ന സ്ഥലമായിരുന്നു 
ഇത്‌. ബി.സി. 19-ല്‍ മാര്‍ക്കുസ്‌ ആഗ്ഗിപ്പ 
രാജാവ്‌ റോമന്‍ ജനതയ്ക്കായി 
നിര്‍മ്മിച്ചു നല്‍കിയ അക്വവിര്‍ഗോയുടെ 


മാര്‍ച്ച്‌ 2022 ക്രൈസ്തവ കാഹളം 


www .malankaralibrary.com 


അന്തിമസ്ഥാനവും ഇത്‌ തന്നെ. റോമന്‍ 
സംസ്കാരത്തിന്റെ ഓന്നത്യം വിളിച്ചറി 
യിക്കുന്ന ഒന്നായിരുന്നു നഗരത്തില്‍ 
മുഴുവന്‍ എല്ലായ്‌പ്പോഴും മുടക്കം 
കൂടാതെ രണ്ടായിരം വര്‍ഷങ്ങള്‍ക്ക്‌ 
മുന്‍പ്‌ തന്നെ ശുദ്ധജലം വിതരണം 
ചെയ്യാന്‍ അവര്‍ക്ക്‌ സാധിച്ചിരുന്നു 
എന്നത്‌. അതിന്റെ തുടര്‍ച്ചയെന്നോണം 
എവിടെയും എപ്പോഴും റോമില്‍ ശുദ്ധ 
ജലം ലഭിക്കുന്ന പൊതുപൈപ്പുകള്‍ 
ഇന്നും വിനോദ സഞ്ചാരികള്‍ക്ക്‌ 
ഉപയോഗിക്കാവുന്നതാണ്‌. 


പ്രാചീനകാലം മുതലേ ഈ സ്ഥല 
ത്തു ഒരു ജലധാര നിലനിന്നിരുന്നു 
വെങ്കിലും എ.ഡി. 1629-ല്‍ ഉര്‍ബന്‍ 
എട്ടാമന്‍ മാര്‍പാപ്പയാണ്‌ പ്രസിദ്ധ 
ശില്പിയായ ലോറെന്‍സോ ബര്‍ണീ 
Mow ഒരു പുതിയ ഫഈണ്ടന്‍ രൂപ 


കല്പന ചെയ്യാനായി അധികാരപ്പെടു 
ത്തുന്നത്‌. എന്നാല്‍ മാര്‍പാപ്പയുടെ 
മരണത്തോടെ ഈ പദ്ധതി ഉപേക്ഷി 
ക്കപ്പെടുകയും പിന്നീട്‌ ബെര്‍ണീനി 
യുടെ രൂപകല്പനയെ അടിസ്ഥാന 
മാക്കി ക്ലമന്റ്‌ പന്ത്രണ്ടാമന്‍ മാര്‍പാപ്പ 
എ. ഡി. 1730-ല്‍ ഇതിന്റെ നിര്‍മ്മാണം 
പുനരാരംഭിക്കുകയും ആയിരുന്നു. 
അതിന്റെ നിര്‍മ്മാണം പൂര്‍ത്തിയായി 
ഉത്‌ ഘാടനം ചെയ്യുന്നത്‌ എ.ഡി. 
1762-ലാണ്‌. 


ഇതിന്റെ മുഖവാരവും ഇതിലുള്ള 
ശില്പങ്ങളും നിര്‍മ്മിച്ചിരിക്കുന്നത്‌ 
മാര്‍ബിള്‍ കല്ലുകള്‍ കൊണ്ടാണ്‌. ഈ 
ഫൌനണ്ടന്റെ മധ്യത്തിലായി ഗ്രീക്ക്‌ 
ദേവനായ ഓഷ്യയാനൂസിന്റെ വലി 
യൊരു ശില്പം നിര്‍മ്മിച്ചിരിക്കുന്നു. 
അദ്ദേഹത്തിന്റെ രഥം രണ്ടു സമുദ്ര 
കുതിരകളാണ്‌ വലിക്കുന്നത്‌. അതില്‍ 
ഒന്ന്‌ ഇണങ്ങിയതും മറ്റൊന്ന്‌ 

ഇണങ്ങാത്തതുമാണ്‌. സമുദ്രത്തി 
ന്റെ OVB ഭാവത്തെയും ശാന്ത ഭാവ 
ത്തെയും എടുത്തുകാണിക്കുന്നതി 
നാണ്‌ ഇപ്രകാരം ചെയ്തിരിക്കുന്നത്‌. 
ഈ കുതിരകളെ വഴികാട്ടുന്നത്‌ രണ്ടു 
മല്‍സ്യ ദേവതകളാണ്‌. അതില്‍ ഒന്ന്‌ 
ഈ കുതിരകളുടെ വരവിനെ വിളിച്ചറി 
യിക്കുന്ന ദൌത്യമാണ്‌ ഏറ്റെടുത്തിരി 
ക്കുന്നത്‌. 

ത്രേവി ഫാണ്ടനുമായി ബന്ധപ്പ 
ട്ടുള്ള പ്രസിദ്ധമായ ആചാരണമാണ്‌ 
വലതുകൈകൊണ്ട്‌ ഇടതുതോളിന്‌ 
മുകളിലൂടെ പുറം തിരിഞ്ഞു നിന്ന്‌ 
ജലാശയത്തിലേക്ക്‌ നാണയം എറിയുക 
എന്നത്‌. ഇങ്ങനെ ചെയ്യുമ്പോള്‍ 
നാണയം വെള്ളത്തില്‍ വീഴുന്നെങ്കില്‍ 
എറിയുന്ന ആളിന്‌ വീണ്ടും റോം 
സന്ദര്‍ശിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവും 
എന്നാണ്‌ വിശ്വാസം. ഇങ്ങനെ ഒരു 
ദിവസം മൂവായിരം യൂറോ ഈ 
ജലാശയത്തില്‍ വീഴുന്നുണ്ട്‌. റോമിലെ 
പാവങ്ങള്‍ക്ക്‌ കുറഞ്ഞ നിരക്കില്‍ 
സൂപ്പര്‍ മാര്‍ക്കറ്റുകളിലൂടെ ഭക്ഷണം 
നല്‍കുന്നതിന്‌ വേണ്ടിയാണ്‌ ഈ തുക 
ഉപയോഗിക്കുന്നത്‌. 


6. റോമന്‍ ഫോറം 


“ചുടുകല്ലില്‍ തീര്‍ത്ത നഗരമായി 
റോമിനെ ഞാന്‍ കണ്ടെത്തി എന്നാല്‍ 
വെണ്ണക്കല്ലിന്‍ നഗരമായി ഞാന്‍ 
അതിനെ പരിവര്‍ത്തനപ്പെടുത്തി”. 


ആദ്യത്തെ റോമന്‍ ച്രകവര്‍ത്തിയായ 


സീസര്‍ അഗസ്റ്റസിന്റെ പ്രസിദ്ധമായ 
വാക്കുകളാണിത്‌. അഗസ്റ്റസ്‌ നിര്‍മ്മിച്ച 
“സുവര്‍ണ്ണ മൈല്‍ക്കുറ്റി” (Golden Mile- 
stone) റോമന്‍ സാമ്രാജ്യത്തിലെ എല്ലാ 
വഴികളും ഒത്തു ചേരുന്ന സ്ഥലമാണ്‌. 
ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്‌ 
“എല്ലാ റോഡുകളും റോമിലേക്ക്‌ 
നയിക്കപ്പെടുന്നു” എന്ന പ്രയോഗം 
തന്നെ ഉണ്ടായിരിക്കുന്നത്‌. റോമന്‍ 
ഫോറത്തിന്റെ മധ്യത്തിലായി നില 
നിന്നിരുന്ന റോമാക്കാരുടെ പ്രധാന 
ദേവന്മാരിലൊരാളായ ശനിദേവന്റെ 
(Saturn) അമ്പലത്തിന്റെ അരികിലാണ്‌ 
ഈ മൈല്‍ക്കുറ്റി സ്ഥാപിച്ചിരുന്നത്‌. 
ഇതെല്ലം ഉള്‍കൊള്ളുന്ന റോമന്‍ 
ഫോറം ഇന്ന്‌ ലോകത്തിലെ ഏറ്റം 
പ്രധാനപ്പെട്ട ചരിധ്രസ്‌ മാരകമായി 
കരുതപ്പെടുന്ന സ്ഥലം കൂടിയാണ്‌. 


പാശ്ചാതൃ-പനരസ്ത്യ ദേശങ്ങളി 
ലായി റോമന്‍ സദ്രമാജ്യം ആയിരം 
വര്‍ഷത്തിലധികം പ്രഡ്ടിയോടെ 
നിലനിന്നു. ഇതില്‍ പാശ്ചാത്യ റോമന്‍ 
സാ്രമാജ്യത്തിന്റെ രാ്രീയവും ഭരണ 
പരവുമായ കാര്യങ്ങളുടെ സിരാകേന്ദ്ര 
മായിരുന്നു റോമന്‍ ഫോറം. ഒരു 


www.malankaralibrary.com 


കച്ചവടസ്ഥലമായി ആരംഭിച്ചു ഈ 
പ്രദേശം കാലാന്തരത്തില്‍ റോമന്‍ 
സാമ്രാജ്യത്തിന്റെ ഭരണ സിരാകേന്ദ്ര 
മായി പരിണമിക്കുന്നു. റോമന്‍ സെനറ്റ്‌ 
ഇവിടെയായിരുന്നു കൂടിയിരുന്നത്‌. 
എല്ലാത്തരത്തിലുമുള്ള വിജയ ഘോഷ 
യാത്രകളും ആഘോഷങ്ങളും ഇവിടെ 
അരങ്ങേറിയിരുന്നു. സെനറ്റര്‍മാരുടെ 
തിരഞ്ഞെടുപ്പും രാജാക്കന്മാരുടെ 
കിരീടധാരണവും പൊതുപ്രസംഗങ്ങളും 
മല്ലയുദ്ധങ്ങളുടെ പ്രധാന വേദിയും 
കച്ചവടസ്ഥലവുമെല്ലാം റോമന്‍ ഫോറ 
ത്തിന്റെ ഭാഗമായിരുന്നു. ബി. സി. എട്ടാം 
നൂറ്റാണ്ടില്‍ നിര്‍മ്മിച്ച രാജാക്കന്മാരുടെ 
കൊട്ടാരത്തിന്റെ അവശിഷ്ടം മുതല്‍ 
റോമന്‍ ദേവന്മാര്‍ക്കും ദേവതമാര്‍ക്കു 
മായി പണിതുയര്‍ത്തിയ അമ്പല 
ങ്ങളുടെ ശേഷിപ്പുകള്‍ വരെ ഇവിടെ 
യുണ്ട്‌. ഇവിടെയാണ്‌ റോമന്‍ സെനറ്റും 
ഭരണ സംവിധാനങ്ങളുമെല്ലാം ആരം 
ഭിച്ചത്‌. 


റോമിന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള 
ഐതീഹങ്ങളില്‍ പറയുന്നത്‌ റോമു 
ളൂസ്‌ റീമുസ്‌ സഹോദരന്മാര്‍ ബി.സി. 
2753-ല്‍ റോമാ നഗരം സ്ഥാപിച്ചു 
എന്നാണ്‌. പിന്നീട്‌ അവര്‍ തമ്മിലു 
ണ്ടായ തര്‍ക്കത്തില്‍ റീമുസ്‌ കൊല്ല 
പ്പെടുകയും റോമുളൂസ്‌ തന്റെ പേര്‍ ഈ 
നഗരത്തിന്‌ നല്‍കി അതിനെ 
വളര്‍ത്തുകയും ചെയ്തു. ഇതിനോട്‌ 
ചേര്‍ന്നുള്ള ഒരു അനുബന്ധകഥയില്‍ 
പറയുന്നത്‌ തന്റെ ശ്രതുവായിരുന്ന 
ടീത്തുസ്‌ താത്തിയസുമായി റോമുളൂ 
സിനുണ്ടായിരുന്ന പിണക്കത്തിന്‌ 
ശേഷം അവര്‍ സന്ധിയിലാവുകയും 
റോമന്‍ ഫോറം അവരുടെ പ്രശ്നപരി 
ഹാര മേഖലയായി നിശ്ചയിക്കുകയും 


മാര്‍ച്ച്‌ 2022 ക്രൈസ്തവ ഹഷ്‌ 


ചെയ്തു എന്നാണ്‌. അതുകൊണ്ടാണ്‌ 
പുരാതന റോമിന്റെ ചരിത്രത്തില്‍ ഈ 
പ്രദേശത്തിന്‌ ഇത്രയധികം പ്രാധാന്യം 
കൈവന്നത്‌. 


അന്നത്തെ റോമിന്റെ ഭരണപര 
മായ കാര്യങ്ങള്‍ കൈകാര്യം ചെയ്തി 
രുന്ന റോമന്‍ സെനറ്റ്‌ ഹൌസ്‌ ഇവിടെ 
ആയിരുന്നു. കൂരിയ എന്നറിയപ്പെട്ടി 
രുന്ന റോമിന്റെ രാധരഷീയ കാര്യ 
നിര്‍വഹണം നടത്തപ്പെട്ട സ്ഥലം 
ഇതിനുള്ളില്‍ തന്നെ ആയിരുന്നു. 
റോമന്‍ ഫോറത്തിലുള്ള ഏറ്റം പഴയ 
അമ്പലമാണ്‌ ശനിദേവന്റെ അമ്പലം. 
റോമാക്കാരുടെ പ്രധാന ആഘോഷ 
ങ്ങളിലൊന്നായ സൂര്യദേവന്റെ തിരു 
നാളായ “സാറ്റര്‍ണാലിയാ”യ്ക്ക്‌ 
ക്രിസ്‌ തുമസുമായി വലിയ ബന്ധം 
ഉണ്ടെന്ന്‌ വിശ്വസിക്കപ്പെടുന്നു. ഇത്‌ 
കൂടാതെ ടൈറ്റസ്‌ ച്രകവര്‍ത്തിയുടെ 
പേരില്‍ അറിയപ്പെടുന്ന ആര്‍ച്ചും, 
വെസ്ത ദേവതയുടെ അമ്പലവുമെല്ലാം 
ഇവിടെയായിരുന്നു. 

റോമിലെ ക്രിസ്തീയ യുഗത്തിന്റെ 
ആരംഭത്തോടുകൂടി റോമന്‍ ഫോറ 
ത്തിലുണ്ടായിരുന്ന പല അമ്പലങ്ങളും 
പള്ളികളായി രൂപാന്തരപ്പെട്ടു. ജൂലിയ 
സിന്റെ പേരിലറിയപ്പെട്ടിരുന്ന സെനറ്റ്‌ 
വസതിയാണ്‌ വി. അ്രഡിയാനോ 
ദേവാലയമായത്‌. അന്തണീനോ- 
ഫനസ്റ്റീന അമ്പലം വി. ലോറന്‍സിന്റെ 
ദേവാലയമായി. അതുപോലെ റോമു 
ളൂസ്‌ ദേവന്റെ അമ്പലം സാന്തി 
കോസ്‌ മോസ്‌ -ഡാമിയന്‍ ദേവാല 
യമായി. ഇതുകൂടാതെ സാന്ത മരിയ 
നോവ, സാന്‍ ജുസെപ്പെ, സാന്തിലൂക്ക 
എ മാര്‍ട്ടീന ദേവാലയങ്ങളും ഇവിടെ 
തന്നെയാണ്‌. റോമാക്കാരുടെ ദൈവ 
ഭക്തിയുടെയും രാജഭക്തിയുടെയും 
പ്രതീകങ്ങള്‍ ഇന്നും അവിടെ കണ്ടെ 
ത്താം. ലോകത്തില്‍ ഇന്നുവരെയു 
ള്ളതില്‍ ഏറ്റം ആഘോഷിക്കപ്പെട്ട 
സ്ഥലങ്ങളില്‍ ഒന്നായി റോമന്‍ ഫോറം 
കരുതപ്പെടുന്നു. ഈ ചരിത്രാവശി 
YEB നേരില്‍ കാണുന്നതിനായി 
അനേകായിരങ്ങള്‍ ദിനം പ്രതി 
കടന്നുപോകുന്ന ഒരു വിനോദ സഞ്ചാര 
സ്ഥലം കൂടിയാണിത്‌. 


www.malankaralibrary.com 


വിഭജിക്കണോ 
കേരള സമൂഹത്തെ 


വര്‍ഗസമരത്തെക്കുറിച്ചാണ്‌ മാര്‍ക്‌ 
സിസ്റ്റ്‌ ്രത്യയശാസ്ര്രം ചര്‍ച്ച 
ചെയ്യുന്നത്‌. അധ്വാനിക്കുന്ന തൊഴി 
ലാളി വര്‍ഗവും ചൂഷക മുതലാളിത്ത 
വര്‍ഗവും തമ്മിലുളള സംഘര്‍ഷത്തില്‍ 
തൊഴിലാളി വര്‍ഗം ആധിപത്യം 
സ്ഥാപിക്കുമെന്നാണ്‌ മാര്‍ക്‌സിസ്റ്റ്‌ 
്രത്യയശാസ്ത്രം പറയുന്നത്‌. ജാതി 
ഘടനയിലധിഷ്ഠിതമാണ്‌ ഇന്ത്യയിലെ 
തൊഴില്‍ മേഖലയെന്നും ദളിത്‌, പിന്നാക്ക 
സമൂഹത്തിന്റെ ്രശ്നങ്ങളെ ആ 
രീതിയില്‍ സംബോധന ചെയ്ത 
ല്ലാതെ ഇവിടെ കമ്മ്യൂണിസ്റ്റ്‌ പ്രത്യയ 
ശാസ്ത്രത്തിനു നിലനില്‍പില്ലെന്നും 
വിശകലനം ചെയ്തിട്ടും ABN Yo 
എന്ന അടിസ്ഥാന കാഴ്ചപ്പാടില്‍ 
വിട്ടുവീഴ്ച വേണ്ടെന്നായിരുന്നു 1964-ല്‍ 
സിപിഎം രൂപം കൊണ്ടശേഷവും 
നിലപാട്‌. ഇന്ത്യയിലെമ്പാടും ദളിത്‌, 
പിന്നാക്ക രഠ്രഷ്ടീയ (പസ്ഥാനങ്ങള്‍ 
ഉയര്‍ന്നുവന്നപ്പോഴും സ്വത്വ രാരഷ്ടീ 
യത്തെ അംഗീകരിക്കില്ലെന്ന നില 


ഇനിയും 


ബോബി ഏബ്രഹാം 


പാടില്‍ നിന്ന്‌ പിന്നാക്കം പോകാന്‍ 
സിപിഎം തയാറായിട്ടുമില്ല. ഇതേ 
സമയം ചൈനയുടെ പാത പിന്തുടര്‍ന്ന്‌ 
വര്‍ഗ സമര കാഴ്ചപ്പാടില്‍ നിന്നു പിന്‍ 
വാങ്ങിയെന്നു പറയാതെ തന്നെ നവ 
മുതലാളിത്ത കാഴ്ചപ്പാടിലൂടെ മുന്നോട്ടു 
പോകാനും സിപിഎം ശ്രമിച്ചു. 
കക്ഷത്തിലുള്ളത്‌ പോകാതെ ഉത്തര 
ത്തിലുള്ളത്‌ എടുക്കാനുളള ആ ശ്രമം 
പരാജയമായത്‌ ആദ്യം ബംഗാളി 
ലായിരുന്നു. തുടര്‍ച്ചയായി 30 വര്‍ഷ 
ത്തോളം ഭരിച്ചിട്ടും ബംഗാള്‍ തകര്‍ 
ച്ചയില്‍ നിന്നു തകര്‍ച്ചയിലേക്കു 
കൂപ്പുകുത്തുകയാണെന്ന തിരിച്ചറി 
വില്‍ നിന്നാണ്‌ അതിവേഗ വ്യവസായ 
വല്‍ക്കരണത്തിലേക്കു കുതിക്കാന്‍ 
ശ്രമിച്ചത്‌. അതിനായി നന്ദിഗ്രാമിലും 
സിംഗൂരിലും ഭൂമി ഏറ്റെടുത്ത്‌ കുത്തക 
കള്‍ക്കു നല്‍കാനുള്ള നീക്കം പക്ഷേ 
തിരിച്ചടിച്ചു. വറുതിയിലായിരുന്ന 
കര്‍ഷകര്‍ തങ്ങളുടെ അവശേഷിച്ച 
ഭൂമിയും നഷ്ടമാകുമെന്ന തിരിച്ചറിവില്‍ 


26 മാര്‍ച്ച്‌ 2022 ക്രൈസ്തവ കാഹളം. 


അതിശക്തമായി തിരിച്ചടിച്ചു. സിംഗൂര്‍, 
നന്ദിഗ്രാം സ്വപ്നങ്ങള്‍ തകര്‍ന്നടിഞ്ഞു 
എന്നു ALDAR ബംഗാള്‍ എന്ന 
ചുവപ്പുകോട്ട മമത ബാനര്‍ജിക്കു 
മുന്നില്‍ അടിയറ വയ്ക്കേണ്ടിയും 
വന്നു. ഇന്ന്‌ ബംഗാളില്‍ സിപിഎം 
അവശേഷിക്കുന്നുണ്ടോ എന്നു പാര്‍ 
ട്ടിക്കു പോലും നിശ്ചയമില്ല. 


ശ്രിപുരയിലും സ്ഥിതി അതു 
തന്നെയായിരുന്നു. നൃപന്‍ ച്രകവര്‍ 
ത്തിയും മണിക്‌ സര്‍ക്കാരും ദീര്‍ഘ 
കാലം വാണ ഭൂമിയിലും സിപിഎ 
മ്മിനു കാലിടറി. ഇപ്പോള്‍ അവശേ 
ഷിക്കുന്ന ഒരേ ഒരു ചുവപ്പുതുരുത്ത്‌ 
കേരളം ആണ്‌. കേരളം എങ്ങനെയും 
കൈവിട്ടുപോകരുതെന്ന ആഗ്രഹമാണ്‌ 
സിപിഎം നേതൃത്വത്തിന്‌. കേരളം കൂടി 
പോയാല്‍ പിന്നെ സിപിഎം എന്നൊരു 
പാര്‍ട്ടിതന്നെയുണ്ടാവില്ല. 2021-ലെ 
തിരഞ്ഞെടുപ്പില്‍ തുടര്‍ഭരണം ലഭിച്ചത്‌ 
സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം 
വലിയ ആശ്വാസം തന്നെയായിരുന്നു. 


കോവിഡ്‌ കാലത്ത്‌ ജനങ്ങളെ നന്നായി 
നോക്കി എന്നൊരു പരിവേഷം സൃഷ്ടി 
ച്ചാണ്‌ സിപിഎം തിരഞ്ഞെടുപ്പിനെ 
നേരിട്ടത്‌. AMAL, കൃത്യമായ 
സോഷ്യല്‍ എന്‍ജിനീയറിങ്ങിലൂടെ 
ന്യൂനപക്ഷ പിന്തുണ സമാഹരിക്കു 
കയും ചെയ്തു. ഭീതി വളര്‍ത്തിയായി 
രുന്നു ഈ നീക്കം. പൌരത്വ ബില്ലും 
മറ്റും അതിനു കൃത്യമായി ഉപയോഗി 
ക്കുകയും ചെയ്തു. കോണ്‍ഗ്രസിനു 
പകരം ബിജെപിയെ കേരളത്തിലെ 
മുഖ്യപ്രതിപക്ഷമാക്കി വളര്‍ത്തുകയും 
അതിലൂടെ ന്യൂനപക്ഷ രക്ഷകാരായി 
ചമഞ്ഞ്‌ വോട്ടുകള്‍ എക്കാലവും 
ഉറപ്പിച്ചു നിര്‍ത്തുകയും ആയിരുന്നു 
ത്രന്തം. ബിജെപിക്കും കോണ്‍ഗ്ര 
സിനെ തകര്‍ക്കുക പ്രധാന ലക്ഷ്യ 
മായി മാറിയതോടെ ഈ നീക്കം നല്ല 
രീതിയില്‍ വിജയിച്ചു എന്നു പറയാതെ 
വയ്യ. എന്നാല്‍ കേരളത്തില്‍ അടപടലെ 
പരാജയപ്പെട്ടതോടെ ബിജെപിയെ 
പഴയതുപോലെ ന്യൂനപക്ഷം ഭയപ്പെ 
ടുമോ എന്ന ആശങ്ക സിപിഎമ്മിനുണ്ട്‌. 
അതുകൊണ്ട്‌ ന്യൂനപക്ഷത്തെ പൂര്‍ണ 
മായും ഇടതുപക്ഷത്ത്‌ ഉറപ്പിക്കാനുള്ള 
നീക്കമാണ്‌ ഇപ്പോള്‍ നടത്തുന്നത്‌. 
അതിനായി ഏതുതലം വരെയും 
സിപിഎം പോകും എന്നതിന്റെ തെളി 
വായിരുന്നു അടുത്ത കാലത്ത്‌ കണ്ട 
രണ്ടു നീക്കങ്ങള്‍. ആദ്യത്തേത്‌ വഖഫ്‌ 
വിഷയത്തില്‍ മുസ്ലീം ലീഗിനെ ഒറ്റ 
പ്പെടുത്തി മുസ്ലീം സമുദായത്തില്‍ 
ആധിപത്യം ഉറപ്പിക്കാനുള്ള നീക്കം 
ആയിരുന്നു. രാഷ്ഷ്്രീയതലത്തിലുള്ള 
ത്രന്തപരമായ നീക്കം ആയിരുന്നു 
അത്‌. ഒരു രാഷ്ടീയ കക്ഷി അങ്ങനെ 
ചെയ്യുന്നതിനെ നമുക്ക്‌ കുറ്റം പറയാനു 
മാവില്ല. അതിനെ പ്രതിരോധിക്കാന്‍ 
എതിര്‍പക്ഷം ശ്രമിക്കുന്നതും സ്വാഭാ 
വികം. 


എന്നാല്‍ രണ്ടാമത്തെ നീക്കം 
അപകടകരമായതായിരുന്നു. കോണ്‍ഗ്ര 
സില്‍ ന്യൂനപക്ഷങ്ങളെ അവഗണി 
ക്കുന്നു എന്നതായിരുന്നു സിപിഎം 
സംസ്ഥാന സ്രെകട്ടറി കോടിയേരി 
ബാലകൃഷ്ണന്‍ ഉന്നയിച്ച ആരോ 
പണം. കെപിസിസി പ്രസിഡന്റ്‌ 
സ്ഥാനത്ത്‌ ഭൂരിപക്ഷ സമുദായക്കാരന്‍ 
വന്നാല്‍ നിയമസഭാ കക്ഷി നേതാവ്‌ 
സ്ഥാനത്ത്‌ ന്യൂനപക്ഷക്കാരന്‍ വരുന്ന 
താണ്‌ കീഴ്വഴക്കമെന്നും ഇത്തവണ 


അതു ലംഘിച്ചത്‌ ന്യൂനപക്ഷങ്ങളെ 
അവഗണിച്ചതിനു തെളിവാണെന്നും 
കോടിയേരി ആരോപിച്ചു. കെപിസിസി 
്രസിഡന്റായി കെ. സുധാകരനും 
്വതിപക്ഷ നേതാവായി വി.ഡി. 
സതീശനും വന്നതാണ്‌ കോടിയേരിയെ 
്രകോപിപ്പിച്ചതെന്നു കരുതാം. പക്ഷേ 
താന്‍ ഇരിക്കുന്നത്‌ മതനിരപേക്ഷ 
്രസ്ഥാനത്തിന്റെ സെക്രട്ടറി സ്ഥാന 
ത്താണെന്നും ആ പ്രസ്ഥാനത്തിന്‌ 
കേരളത്തിലാണ്‌ ഏറ്റവും സ്വാധീന 
മുള്ളതെന്നും മനസ്സിലാക്കാന്‍ അദ്ദേഹ 
ത്തിനു കഴിയാതെ പോയെന്നതാണ്‌ 
ദു:ഖകരം. യുഡിഎഫ്‌ ഭരണത്തി 
ലെത്തുമ്പോഴൊക്കെ ജാതിമത സമ 
വാക്യങ്ങള്‍ നോക്കിയാണ്‌ മന്ത്രിമാരെ 
നിശ്ചയിക്കുന്നതെന്ന ആക്ഷേപം ഉണ്ട്‌. 
എന്നാല്‍ ഇടതുമുന്നണി ഭരണത്തി 
ലെത്തുമ്പോഴൊന്നും ആരും അങ്ങനെ 
നോക്കാറുമില്ല. ഇടതു മ്രന്തിമാരെ 
സാമുദായികാടിസ്ഥാനത്തില്‍ നോക്കി 
ക്കാണാറും ഇല്ലായിരുന്നു. എന്നാല്‍ 
ഇപ്പോള്‍ അതിനും മാറ്റം വന്നുതുടങ്ങി 
യിട്ടുണ്ട്‌. വിവിധ മത സാമുദായിക 
വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം ഉണ്ടാ 
ക്കാന്‍ ശ്രമം നടത്തുന്നുമുണ്ട്‌. പക്ഷേ 
അതൊന്നും യുഡിഎഫ്‌ കാലത്തേ 
പ്പോലെ പരസ്യമായിട്ടല്ല എന്നു മാത്രം. 
ഏതായാലും സിപിഎം സംസ്ഥാന 
സ്രെകട്ടറി നടത്തിയ പ്രസ്‌താവന 
അത്യന്തം അപകടകരമായ ഒരു നീക്ക 
ത്തിലേക്കുള്ള ചൂണ്ടുപലകയാണ്‌. 
അതുകൊണ്ടു തന്നെ സിപിഎമ്മില്‍ 
ന്യൂനപക്ഷങ്ങള്‍ക്ക്രെത പ്രാതിനിധ്യം 
കിട്ടിയിട്ടുണ്ടെന്ന്‌ അന്വേഷിക്കുന്നത്‌ 
സ്വാഭാവികമായിരിക്കും. സിപിഎമ്മില്‍ 
നിലവിലുള്ള ഘടനയനുസരിച്ച്‌ മുഖ്യ 
മ്രന്തിയും പാര്‍ട്ടി സ്രെകട്ടറിയും 
ന്യൂനപക്ഷ വിഭാഗത്തില്‍ നിന്നല്ല. 
ഇടതുമുന്നണി കണ്‍വീനറും ന്യൂന 
പക്ഷക്കാരനല്ല. ഇനി 
സംസ്ഥാന സ്രെകട്ടേറിയറ്റിലോ? 
പേരില്‍ നാലു ന്യൂനപക്ഷക്കാരുണ്ട്‌. 
അതില്‍ ഒരാളും മുസ്ലിം ഇല്ല. ഇനി 
സംസ്ഥാന കമ്മിറ്റിയിലോ? 88 പേരില്‍ 
മൊത്തം 12 പേര്‍. 14 ശതമാനത്തില്‍ 
താഴെ മാത്രം പ്രാതിനിധ്യം. ഇനി 95 അംഗ 
കേന്ദ്ര കമ്മിറ്റിയിലോ? 7 പേര്‍ മാത്രം. 
പൊളിറ്റ്‌ ബ്യൂറോയിലോ? പരിതാപ 
കരമാണ്‌ അവസ്ഥ. സിപിഎമ്മിന്റെ 


സിപിഎം 


മാര്‍ച്ച്‌ 2022 കെക്രസ്തവ Dal E i 


പരമോന്നത സമിതിയിലൂള്‍പ്പെടെ തിര 
ഞ്ഞെടുക്കപ്പെടുന്നവരെ ജാതിയുടെയോ 
മതത്തിന്റെയോ സമുദായത്തിന്റെയോ 
കണ്ണിലൂടെ കാണുന്നതില്‍ വ്യക്തി 
പരമായി താല്‍പര്യമില്ലാത്തയാളാണ്‌ 
ഞാന്‍. കമ്മ്യൂണിസ്റ്റ്‌ ്രതൃശാസ്ര്ത 
ത്തിലുള്ള വിശ്വാസമാണ്‌ ഒരാളെ 
അവിടെ എത്തിക്കേണ്ടത്‌. എന്നാല്‍ ആ 
കമ്മ്യൂണിസ്റ്റ്‌ മൂല്യങ്ങളില്‍ അടിയുറച്ച്‌ 
വിശ്വസിക്കുന്നു എന്നവകാശപ്പെടുന്ന 
ഒരു പാര്‍ട്ടിയും ആ പാര്‍ട്ടിയുടെ 
സംസ്ഥാന സെക്രട്ടറിയും പച്ചയ്ക്ക്‌ 
വര്‍ഗീയത പറഞ്ഞ്‌ മറ്റൊരു രാഷ്ടീയ 
പാര്‍ട്ടിയുടെ മേല്‍ കുതിരകയറുമ്പോള്‍ 
അതില്‍ ഭയപ്പെടാന്‍ ഏറെയുണ്ട്‌. 
സമൂഹം എത്ര ഭിന്നിച്ചാലും കുഴപ്പ 
മില്ല, തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യം 
നിറവേറണമെന്ന താല്‍പര്യം കേരള 
സമൂഹത്തെ വലിയ പതനത്തിലേ 
ക്കാവും വലിച്ചെറിയുക. 


സിപിഎം ഈ സമീപനം സ്വീകരി 
ക്കാന്‍ തുടങ്ങിയത്‌ ഇന്നും ഇന്നലെ 
യുമല്ല. കുമാരനാശാന്‍ (ബ്രിട്ടീഷു 
കാരുടെ പട്ടും വളയും സ്വീകരിച്ച 
യാളാണ്‌ എന്നു പറഞ്ഞുകൊണ്ട്‌ 
ഇഎംഎസ്‌ നമ്പൂതിരിപ്പാട്‌ ഒരു 
തിരഞ്ഞെടുപ്പ്കാലത്ത്‌ രംഗത്തുവന്നു. 
എന്നാല്‍ ഉദ്ദേശിച്ച പ്രയോജനം അതു 
കൊണ്ട്‌ ഉണ്ടായില്ലെന്നു കണ്ട്‌ പിന്‍ 
വാങ്ങി. എന്നാല്‍ ഇറാഖ്‌ ഭരണാധി 
കാരി സദ്ദാം ഹുസൈനെ അമേരിക്ക 
ആക്രമിച്ചത്‌ തെറ്റായിപ്പോയി എന്നു 
പറഞ്ഞുകൊണ്ട്‌ ഇഎംഎസ്‌ വീണ്ടും 
ഒരു ജില്ലാ പഞ്ചായത്ത്‌ തിരഞ്ഞെടു 
പ്പിൽ രംഗത്തെത്തിയത്‌ 1995-ല്‍ 
ആയിരുന്നു. ഇറാഖ്‌ - അമേരിക്ക 
സംഘര്‍ഷം രാജ്യാന്തര വിഷയമാണ്‌. 
അതിന്റെ ന്യായാന്യായങ്ങള്‍ ചര്‍ച്ച 
ചെയ്യാവുന്നതും തന്നെ. എന്നാല്‍ ആ 
വിഷയത്തെ ഒരു ജില്ലാപഞ്ചായത്ത്‌ 
തിരഞ്ഞെടുപ്പിലേക്ക്‌ ഇറക്കിക്കൊണ്ടു 
വന്ന്‌ വോട്ടുകൊയ്യാനായിരുന്നു ഇഎം 
എസിന്റെ ശ്രമം. ഒരു സമുദായത്തിന്റെ 
വികാരത്തെ ചുഷണം ചെയ്യുക മാത്ര 
മായിരുന്നു ലക്ഷ്യം. സമീപ കാലം 
കണ്ട ഏറ്റവും വലിയ വര്‍ഗീയ മുതലെ 
ടുപ്പ്‌ ഇതായിരുന്നു എന്നതില്‍ സംശ 
യമില്ല. ഗാന്ധിജിയെയും അബ്ദുന്നാ 
സര്‍ മ അദനിയെയും ഇ്രബാഹിം 
സുലൈമാന്‍ സേട്ടിനെയും തുലനം 
ചെയ്ത്‌ മൂവരും ഒരുപോലെയാ 


ണെന്നും അതുകൊണ്ടുതന്നെ സേട്ടി 
നയും മദനിയെയും കുടെക്കുട്ടുന്നതില്‍ 
അപാകതയില്ലെന്നും ചൂണ്ടിക്കാട്ടി 
ലേഖനമെഴുതിയതും ഇഎംഎസ്‌ 
തന്നെയായിരുന്നു. മുസ്ലീം ലീഗിനെ 
വര്‍ഗീയ കക്ഷിയായി മുദ്രകുത്താന്‍ 
മുന്നില്‍ നിന്നവര്‍ തന്നെയാണ്‌ മറ്റുള്ള 
മുസ്ലിം കക്ഷികളെ കൂടെക്കൂട്ടാനും 
മുന്നില്‍ നിന്നത്‌. 


കേരള കോണ്‍ഗ്രസിന്റെ കാര്യ 
ത്തിലും ഇതുതന്നെയായിരുന്നു നില 
പാട്‌. കേരള കോണ്‍ഗ്രസ്‌ വിഭാഗ 
ങ്ങളെ ഇടക്കാലത്ത്‌ കൂടെക്കൂട്ടുമ്പോള്‍ 
മാര്തം ആ നിലപാട്‌ മാറിയിരുന്നു. 
കേരള കോണ്‍ഗ്രസ്‌ മാണി വിഭാ 
ഗത്തെ മധ്യ കേരളത്തിലെ ക്രിസ്ത്യന്‍ 
കക്ഷിയായി മാത്രം മുദ്ര കുത്തിയിരുന്ന 
സിപിഎം പക്ഷേ അവരെ കുടെ കിട്ടു 
മെന്നു കണ്ടപ്പോള്‍ നിലപാട്‌ മാറ്റുന്നതും 
കേരളം കണ്ടു. അതുവരെ കെ.എം. 
മാണിയെ അപഹസിച്ചവര്‍ പെട്ടെന്ന്‌ 
കുളംമാറ്റിച്ചവിട്ടി. ഈ നിലപാടുകളുടെ 
തുടര്‍ച്ച തന്നെയാവണം സിപിഎം 
സംസ്ഥാന സ്രെകട്ടറി കോണ്‍ഗ്ര 
സിലെ ന്യൂനപക്ഷ പ്രാതിനിധ്യത്തെ 
ക്കുറിച്ചു പറഞ്ഞതിനു പിന്നിലും 
എന്നൂഹിക്കുന്നതില്‍ തെറ്റില്ല. കോണ്‍ 
ഗ്രസിനൊപ്പം നിലവിലുള്ള അണിക 


www .malankaralibrary.com 


ളെക്കൂടി അടര്‍ത്തിയെടുക്കുക എന്ന 
ലക്ഷ്യം. ഒരു രാഷ്ട്രീയ കക്ഷി അതു 
ചെയ്യുന്നത്‌ മനസ്സിലാക്കാം. പക്ഷേ 
അത്‌ വര്‍ഗീയത പറഞ്ഞാവരുത്‌. 
ഇന്ത്യയില്‍ ഹിന്ദുക്കളുടെ അരക്ഷി 
താവസ്ഥ പറഞ്ഞാണ്‌ ബിജെപി 
അധികാരമേറിയത്‌. അതേ നിലപാട്‌ 
കമ്യൂണിസ്റ്റ്‌ മൂല്യങ്ങളില്‍ വിശ്വസി 
ക്കുന്നു എന്നു പറയുന്ന ഒരു രാഷ്ടീയ 
കക്ഷിയും സ്വീകരിച്ചാല്‍ എന്താണ്‌ 
മനസ്സിലാക്കേണ്ടത്‌.? 


ഇനി സിപിഎം നേതൃത്വം നല്‍കിയ 
ഇടതു മുന്നണി ബംഗാള്‍ ഭരിച്ചിരുന്ന 
കാലത്തെ ന്യൂനപക്ഷ ക്ഷേമം കൂടി 
വിലയിരുത്തേണ്ടതുണ്ട്‌. ബംഗാളിലെ 
മുസ്ലിം ജനസംഖ്യ 28 ശതമാനത്തോള 
മായിരുന്നു. സച്ചാര്‍ കമ്മിറ്റി റിപ്പോര്‍ട്ട്‌ 
അനുസരിച്ച്‌ ഇന്ത്യയില്‍ ഏറ്റവും 
ദരിദ്രമായ ജീവിതം നയിക്കുന്നത്‌ 
ബംഗാളിലെ മുസ്ലിംകള്‍ ആയിരുന്നു. 
ഇന്നും അവരുടെ അവസ്ഥയില്‍ വലിയ 
മാറ്റം വന്നിട്ടില്ല. ഏതായാലും 
കേരളത്തില്‍ ന്യൂനപക്ഷങ്ങളുടെ 
സ്ഥിതി എത്രയോ ഉയരത്തിലാണെ 
ന്നത്‌ ആശ്വാസം. മനുഷ്യരെ കള്ളിക 
ളായി തിരിച്ചുനിര്‍ത്തി വോട്ട്‌ ബാങ്ക്‌ 
ആക്കാനല്ല .മറിച്ച്‌ അവരെ ഒന്നായി 
കാണാനാണ്‌ സിപിഎം ശ്രമിക്കേണ്ടത്‌. 
എന്നാല്‍ അവര്‍ക്കതിനു കഴിയുന്നി 
DAIMO] നിര്‍ഭാഗ്യകരമാണെന്നു 
പറയാതെ വയ്യ. 


ഇന്നും അവര്‍ മനസ്സില്‍ സൂക്ഷി 
ക്കുന്ന ചൈനാ പ്രേമവും സാധാരണ 
ജനങ്ങളില്‍ നിന്ന്‌ ഭിന്നരാണവര്‍ എന്നു 
സൂചിപ്പിക്കുന്നു. ഇന്ത്യയെ സംബന്ധി 
ച്ചിടത്തോളം ഏറ്റവും വലിയ LM) 
ക്കള്‍ പാക്കിസ്ഥാനും ചൈനയുമാണ്‌. 
പാക്കിസ്ഥാനുമായി ചേര്‍ന്ന്‌ ഇന്ത്യയെ 
അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമങ്ങളില്‍ 
നിരന്തരം മുഴുകുകയാണ്‌ ചൈനയെന്ന്‌ 
പകല്‍പോലെ വ്യക്തമാണ്‌. പഞ്ചശീല 
തത്വങ്ങളില്‍ ഒപ്പിട്ട്‌ മഷിമായും മുമ്പ്‌ 
ഇന്ത്യയെ ആക്രമിച്ചവരാണ്‌ ചൈന. 
ആ ആഘാതം ജവഹര്‍ലാല്‍ നെഹ്‌ 
റുവിന്‌ താങ്ങാനാവുന്നതായിരുന്നില്ല. 
ചൈന യുദ്ധകാലത്ത്‌ “ഇന്ത്യ ഇന്ത്യ 
യുടേതെന്നും ചൈന ചൈനയുടേ 
തെന്നും പറയുന്ന ഭൂമി” എന്ന വിവാദ 
പ്രസ്താവന നടത്തിയത്‌ സിപിഎം 
താത്വികാചാര്യനായ ഇഎംഎസ്‌ 
തന്നെയായിരുന്നു. അന്ന്‌ ഗ്പമുഖ 


മാര്‍ച്ച്‌ 2022 ക്രൈസ്തവ കാം ഞ്ഞ i 


കമ്മ്യുണിസ്റ്റ്‌ നേതാക്കളെ ചൈന 
ചാരന്മാര്‍ എന്നു പറഞ്ഞ്‌ ജയിലില 
ടച്ചതും ചരിശ്രം. അന്ന്‌ ജയിലിലാ 
യിരുന്ന വി.എസ്‌. അച്യുതാനന്ദന്‍ 
യുദ്ധത്തില്‍ പരുക്കേറ്റ ഇന്ത്യന്‍ 
ഭടന്‍മാര്‍ക്ക്‌ രക്തം ദാനം ചെയ്തതും 
അതിന്റെ പേരില്‍ പാര്‍ട്ടി അദ്ദേഹത്തി 
നെതിരെ നടപടിയെടുത്തതും മറ്റൊരു 
ചരിത്രം. ആ ചൈനാ പ്രേമം ഇന്നും 
സിപിഎം നേതാക്കളുടെ ഉള്ളില്‍ 
ഉണ്ടെന്നതിനു തെളിവാണ്‌ ഇപ്പോഴും 
അവര്‍ ചൈനയ്ക്ക്‌ അനുകൂലമായി 
നടത്തുന്ന വാദങ്ങള്‍. ഇന്ത്യയുടെ 
അതിര്‍ത്തിയില്‍ നമ്മുടെ ഭടന്മാരെ 
മാരകായുധങ്ങള്‍ ഉപയോഗിച്ച്‌ ആക്ര 
മിച്ച ചൈനയോടൊപ്പമാണ്‌ ഇപ്പോഴും 
സിപിഎം. അധിനിവേശ കശ്മീര്‍ 
ഇന്ത്യയുടെ ഭാഗമാണെന്നുതന്നെ 
യാണ്‌ ഇന്ത്യന്‍ നിലപാട്‌. ആ അധിനി 
വേശ കശ്മീരിലൂടെ പാക്കിസ്ഥാനി 
ലേക്ക്‌ പാത പണിയുന്ന ചൈനയെ 
തള്ളിപ്പറയാന്‍ സിപിഎം ഇപ്പോഴും 
തയാറാകുന്നില്ലെന്നു മാതമല്ല, 
അമേരിക്കയ്ക്കൊപ്പം ചേര്‍ന്ന്‌ ഇന്ത്യ 
ചൈനയെ വളഞ്ഞിട്ട്‌ ആക്രമിക്കുകയാ 
ണെന്നും ആരോപിക്കുന്നു. എല്ലാ 
ഭരണ പരാജയങ്ങളും മറച്ചുവയ്ക്കാന്‍ 
സമൂഹത്തെ ഭിന്നിപ്പിച്ചാല്‍ മതിയെന്ന 
തന്ത്രം പയറ്റുന്നതിനിടയില്‍ ഇന്ത്യാ 
വിരോധികളായ ചൈനയെ പോലും 
്രശംസിക്കാന്‍ ്രയാസമില്ലാതായി 
രിക്കുന്നു. ഈ മനോഹര ചൈനയില്‍ 
ഉയ്ഗൂര്‍ വംശജരായ മുസ്ലിംകള്‍ 
ക്കെതിരെ എന്താണ്‌ നടക്കുന്നതെന്ന്‌ 
അന്വേഷിച്ചിട്ടെങ്കിലും വേണമായിരുന്നു 
നിലപാട്‌ എടുക്കാനെന്നു മാ്രമേ 
പറയാനാവുന്നുള്ളു. 


കീറുപ്പുവല്‍ക്കരണത്തിന്റെ രീതി 


MOM (Mo ആധുനിക മനുഷ്യനെ 
ഓര്‍മ്മിപ്പിക്കുന്നതെന്താണ്‌? കണ്ണൊ 
ഴികെ മൂടിയ കറുത്ത വേഷം, ഇസ്ലാ 
മിസ്റ്റ്‌ പ്രത്യയശാസ്ര്രത്തിന്റെ പ്രതീക 
മായും ലോക ഇസ്ലാമികവല്‍ക്കരണ 
ശ്രമങ്ങളുടെ MILA രൂപമായും സമ 
കാലിക ലോകത്തിന്റെ ബോധ 
മണ്ഡലത്തില്‍പതിപ്പിച്ചുവച്ചതി 
നുത്തരവാദി ആരാണ്‌? ഇസ്ലാമിക്‌ 
സ്റ്റേറ്റ്‌ ലോകത്തിനു പരിചയപ്പെടു 
ത്തിയ കറുത്ത ഇസ്ലാം, ഇന്ത്യക്കാര്‍ക്ക്‌ 
സുപരിചിതമായ ഇസ്ലാമിന്റെ പച്ച 
നിറത്തെയും മിനാരങ്ങളുടെ സൌമ്യ 
മുഖങ്ങളെയും വിഴുങ്ങിക്കളയുമോ? 
വസ്ത്രങ്ങള്‍ 
കൊടിയടയാളങ്ങളാകുമ്പോള്‍ 


ദുപ്പട്ടയില്‍നിന്നു ഹിജാബിലേക്കും, 
ഹിജാബില്‍നിന്നു ബുര്‍ക്കയിലേക്കും 
ബുര്‍ക്കയില്‍നിന്നു നിക്കാബിലേക്കു 
മുള്ള മാറ്റം, മുസ്‌ലിം സ്ത്രീകളുടെ 
അഭിരുചി വൃത്യാസത്തിന്റെയും വസ്ത്ര 
ധാരണ സ്വാതന്ത്ര്ത്തിന്റെയും മാത്രം 
വിഷയമാണോ? അതിനപ്പുറം എന്തെ 
ങ്കിലുമാണെങ്കില്‍, അതെന്താണ്‌? 
ഹിസ്ബുത്‌ തഹ്രീറിനെപ്പോലെയുള്ള 
ഇസ്ലാമിസ്റ്റ്‌ (പസ്ഥാനങ്ങള്‍, ലോക 
ത്തെയാകെ ഇസ്ലാമികവല്‍ക്കരിക്കാ 


നുള്ള പരിശ്രമങ്ങള്‍ ആഗോളതല 
ത്തില്‍ ശക്തിപ്പെടുത്തിക്കൊണ്ടിരി 
ക്കുമ്പോള്‍, ലോകത്ത്‌ ഇസ്ലാമിക 
ചിന്തയുടെയും രാരഷ്ടീയത്തിന്റെയും 
മേഖലകളില്‍ നടക്കുന്ന ചലനങ്ങളും 
പ്രാദേശികതലത്തില്‍ അവയുണ്ടാ 
ക്കുന്ന അനുരണനങ്ങളും കാണാതി 
രുന്നുകൂടാ. 


തെക്കേ ഇന്ത്യയില്‍ വിവിധ സംസ്ഥാ 
നങ്ങളില്‍ ഇതിനോടകം സാന്നിധ്യമ 
റിയിച്ചിട്ടുളള ഹിസ്ബുത്‌ തഹ്‌രീര്‍ 
പ്രചരിപ്പിക്കാന്‍ ശ്രമിക്കുന്നത്‌, വ്യക്തിയും 
സമൂഹവും രറ്ഷ്ടവും ലോകവും 
കറുപ്പണിയാന്‍ തയ്യാറാകണം എന്ന, 
ഐ. എസ്‌. മുന്നോട്ടുവച്ച ആശയ 
ലോകം തന്നെയാണ്‌. ഇക്കാര്യങ്ങള്‍ 
ഇതിനോടകം എന്‍. ഐ. എ. പോലു 
ള്ള ഏജന്‍സികളുടെ ശ്രദ്ധയില്‍ പെട്ടി 
ട്ടുള്ളതാണ്‌. ഇപ്പോള്‍ നടന്നുകൊണ്ടി 
രിക്കുന്ന ഹിജാബ്‌ വിഷയവുമായി 
ഇത്തരം ആശയലോകത്തിനു ബന്ധ 
മുണ്ടോ? അതും ആലോചിക്കേണ്ട 
വിഷയം തന്നെയാണ്‌. 


മത സ്വാതന്ത്ര്യവും മതേതരത്വവും 


ഇന്ത്യയുടെ കോണ്‍സ്റ്റിറ്റ്യൂഷണല്‍ 
ഡിമോക്രസി അനുവദിക്കുന്നിടത്തോളം, 
ഇന്ത്യയില്‍ എല്ലാ മതങ്ങള്‍ക്കും അവര 


വരുടെ മതനിയമങ്ങള്‍ അനുസരിച്ചു 


മാര്‍ച്ച്‌ 2022 കെക്രസ്തവ മണ്‌ 


വിജാബ്ടും 
mudo 
നിക്കാബടും 
പ൪ച്ചതാകടുമ്പോള്‍ ... 


റവ. ഫാ. വര്‍ഗീസ്‌ വള്ളിക്കാട്ട്‌ 


ജീവിക്കുന്നതിനും ആശയ പ്രചാരണം 
നടത്തുന്നതിനുമുള്ള അവകാശമുണ്ട്‌. 
എന്നാല്‍ മതനിയമങ്ങള്‍ ഭരണഘട 
നക്കും പൊതു നിയമ വ്യവസ്ഥക്കും 
ഉള്ളില്‍ നിന്നുകൊണ്ട്‌ അനുഷ്ഠിക്കാന്‍ 
കഴിയുന്നതാകണം. ഹിന്ദു മത നിയമ 
ങ്ങള്‍ അത്‌ അംഗീകരിക്കുന്ന ഹിന്ദു 
ക്കള്‍ക്ക്‌ ഹിന്ദു മതത്തിനുള്ളിലും, 
ക്രൈസ്തവ മത നിയമങ്ങള്‍ അതംഗീ 
കരിക്കുന്ന ക്രൈസ്തവര്‍ക്ക്‌ ക്രിസ്തു 
മതത്തിനുള്ളിലും MAMo ബാധക 
മാണ്‌. അതുപോലെ, ഇസ്ലാമിക 
നിയമങ്ങള്‍ ഇസ്ലാമിനുള്ളില്‍ അവ 
അംഗീകരിച്ചു ജീവിക്കുന്നവര്‍ക്ക്‌ 
മാത്രം ബാധകമാണ്‌. 


സമൂഹത്തെ ആരും 
മതവല്‍ക്കരിക്കരുത് 

ഓരോ മതവും അവയുടെ നിയമ 
ങ്ങള്‍ പൊതുസമൂഹത്തിനുകൂടി ബാധ 
കമാണ്‌ എന്ന സമീപനം സ്വീകരി 
ച്ചാല്‍, ഇതര മതസ്തര്‍ക്കും മതമില്ലാ 
ത്തവര്‍ക്കും അവരുടെ വിശ്വാസ 
ബോധ്യങ്ങളനുസരിച്ചു ജീവിക്കാന്‍ 
സാധിക്കുമോ? അവര്‍ക്ക്‌ അതിനുള്ള 
അവകാശമില്ലേ? ഈ പ്രശ്നം മത 
മനലികവാദ സ്വഭാവമുള്ളവര്‍ അംഗീ 
കരിച്ചു നല്‍കാറില്ല. ഇസ്ലാമിക സമൂഹ 
ങ്ങള്‍ പൊതുവെ സ്വീകരിക്കുന്ന 


നിലപാടും വ്യത്യസ്തമല്ല. സമൂഹത്തെ 
ഇസ്ലാമികവല്‍ക്കരിക്കാനുള്ള 
ശ്രമങ്ങളാണ്‌ ഇന്ന്‌ ലോകത്തിന്റെ 
വിവിധ ഭാഗങ്ങളില്‍ അസ്വസ്ഥത 
വിതയ്ക്കുന്നത്‌. 

ഹിസ്ബുത്‌ തഹ്‌രീര്‍ പോലുള്ള 
ബൌദ്ധിക സംഘടനകളാണ്‌ ആഗോള 
തലത്തില്‍ ഇതിനുള്ള ത്രന്തങ്ങള്‍ 
ആവിഷ്ക്കരിക്കുന്നതും വിവിധ 
ഇസ്ലാമിസ്ററ്‌ സംഘടനകളിലുടെ പ്രവര്‍ 
ത്തിപഥത്തിലെത്തിക്കുന്നതുമെന്നാണ്‌ 
ചില ഇസ്ലാമിക ഗ്രന്ഥകാരന്മാര്‍തന്നെ 
ചുണ്ടിക്കാട്ടുന്നത്‌. സമൂഹ ജീവിത 
ത്തില്‍, പരസ്പരം അംഗീകരിക്കാവുന്ന 
സ്വാതന്ത്രത്തിനു പരിധിയുണ്ട്‌, പരി 
മിതികളുമുണ്ട്‌. വിവിധ മത വിഭാഗ 
ങ്ങള്‍ക്ക്‌ അവരവരുടെ വിശ്വാസ 
ബോധ്യങ്ങള്‍ അനുസരിച്ചു ജീവി 
ക്കാന്‍ കഴിയണമെങ്കില്‍, എല്ലാവരും 
സ്വന്തം താല്പര്യങ്ങള്‍ മാത്രം പരി 
ഗണിച്ചാല്‍ പോരാ. പരസ്പരം ബഹു 
മാനിക്കുകയും അംഗീകരിക്കുകയും 
കൂടി ചെയ്യണം. മാത്രമല്ല, രാജ്യത്തി 
ന്‍റെ പൊതു നിയമങ്ങള്‍ക്കും രീതി 
കള്‍ക്കും അനുസൃതമായി മിതത്വവും 
സ്വയം നിയ്ന്തണവും പാലിക്കാന്‍ 
എല്ലാവരും ജാഗ്രത പുലര്‍ത്തുകയും 
വേണം. 

മറ്റുള്ളവരില്‍ അസ്വസ്ഥതയും 
്രാദേശികമായ ബുദ്ധിമുട്ടുകളും 
ഉളവാക്കുന്ന ആഘോഷപരിപാടികളും 
ശബ്ദ കോലാഹലങ്ങളും ആക്രോ 
ശങ്ങളും ശക്തിപ്രകടനങ്ങളുമൊക്കെ 
കഴിയുന്ന്രത ഒഴിവാക്കുന്നതാണ്‌ 
മര്യാദയും മാനൃതയും. പരിഷ്കൃത 
ലോകം അതാവശ്യപ്പെടുന്നുമുണ്ട്‌. 
മതസ്വാതന്ത്രൃത്തിനും പരിധിയുണ്ട്‌ 


മത സ്വാതന്ത്യവും മനുഷ്യാവകാശ 
ങ്ങളും നിലവിലുള്ള രാജ്യങ്ങളില്‍, 
ഏതെങ്കിലും ഒരു മത വിഭാഗത്തിന്‌ 
അവരുടെ വ്യക്തി /മത നിയമങ്ങള്‍ 
നിര്‍ബാധം നടപ്പിലാക്കാന്‍ കഴിഞ്ഞു 
എന്നുവരികയില്ല. അങ്ങനെ കഴിയാ 
ത്തതുകൊണ്ടാണ്‌ അത്തരം രാജ്യ 
ങ്ങളില്‍ മത സ്വാതന്ത്ര്യവും മനുഷ്യാ 
വകാശങ്ങളും നിലനില്‍ക്കുന്നത്‌. മത 
നിയമങ്ങള്‍ മതത്തിനുള്ളിലെ വ്യവ 
ഹാരങ്ങളെ മാത്രം നിയന്ത്രിക്കുന്നതും 
മറ്റു വ്യക്തികളുടെയും സമൂഹങ്ങ 
ളുടെയും അവകാശങ്ങളെ ഹനിക്കാ 
ത്തതുമാകണം. 


www.malankaralibrary.com 


ആരും ഒന്നും സമൂഹത്തിന്റെമേല്‍ 
അടിച്ചേല്‍പ്പിക്കാന്‍ ശ്രമിക്കരുത്‌. 
സമൂഹം നിഷ്പക്ഷവും മതനിരപേ 
ക്ഷവുമാകണം. അതിനെമതവല്‍ക്കരി 
ക്കാനുള്ള ശ്രമങ്ങള്‍ ഒരു ഭാഗത്തു 
നിന്നും ഉണ്ടാകരുത്‌. ഇന്ത്യന്‍ 
ഭരണഘടന വിഭവനംചെയ്യുന്ന മത 
സ്വാതന്ത്രവും മതേതരത്വവും ഈ 
ദിശയിലുള്ളതാണ്‌. സ്റ്റേറ്റിന്‌ മതമില്ല, 
ആരും അതിനെ മതവരല്‍ക്കരിക്കാന്‍ 
ശ്രമിക്കരുത്‌. 


കറുപ്പുവല്‍ക്കരണത്തിനു 
പരിഹാരം കാവിവല്‍ക്കരണമല്ല, 
മറിച്ചും 


ലോകത്തെ കറുപ്പണിയിക്കാന്‍ 
നടക്കുന്ന ഗൂഡ (ശ്രമങ്ങള്‍ പോലെ, 
ഇന്ത്യയെ കാവിവല്‍ക്കരിക്കാനുള്ള 
രാ്രഷ്ടീയ (ശ്രമങ്ങളെയും തിരിച്ചറി 
യണം. ഒപ്പം, ഇന്ത്യയുടെ ആര്‍ഷ 
സംസ്‌ കൃതി എല്ലാ തലങ്ങളിലും 
അംഗീകരിക്കപ്പെടുകയും മാനിക്കപ്പെടു 
കയും വേണം. കാരണം, അത്‌ എല്ലാ 
ഇന്‍ഡ്യാക്കാരുടേതുമാണ്‌. എല്ലാവരും 
അതിന്റെ ഭാഗംതന്നെയാണ്‌. എന്നാല്‍, 
ഇന്ത്യന്‍ സമൂഹത്തിന്റെ പൊതു 
മണ്ഡലങ്ങള്‍ മതേതരമായി നിലനിര്‍ 
ത്താനുള്ള ബാധ്യത എല്ലാ ഇന്‍ഡ്യാ 
ക്കാര്‍ക്കുമുണ്ട്‌ എന്നത്‌ മറക്കാതിരി 
ക്കണം. ഈ ബാധ്യത മറന്ന്‌, അതിനെ 
കറുപ്പും കാവിയും അണിയിക്കാന്‍ 
ശ്രമിക്കുന്നത്‌ അനീതിയാണ്‌, അക്രമ 
മാണ്‌. 


30 മാര്‍ച്ച്‌ 2022 ക്രൈസ്തവ കാഹളം 


00 & ഫാമിലി 


വിദ്യംഭ്യംസ സ്ഥാപനങ്ങളില്‍ 
അരങ്ങേറിയിരുന്ന റാഗിംഗ്‌ ഇന്ന്‌ 
വിവാഹവേദികളില്‍ സ്ഥാനം പിടിച്ചിരി 
ക്കുന്നു. കോളേജുകളില്‍ പുതുതായി 
എത്തുന്ന വിദ്യാര്‍ത്ഥികളുടെ സങ്കോച 
മകറ്റുന്നതിനുള്ള സീനിയര്‍ വിദ്യാര്‍ 
ത്ഥികളുടെ തമാശ കലര്‍ന്ന നമ്പറു 
കളായിട്ടാണ്‌ റാഗിംഗ്‌ രംഗപ്രവേശനം 
ചെയ്തത്‌. പിന്നീടത്‌ മാന്യതയുടെയും 
മര്യാദയുടെയും അച്ചടക്കത്തിന്റെയും 
സകലസീമകളും ലംഘിച്ച്‌ മൃഗീയവും 
ആഭാസകരവുമായി മാറിയപ്പോള്‍, 
റാഗിംഗ്‌ കര്‍ശനമായി വിലക്കിക്കൊണ്ട്‌ 
അതിശക്തമായ നിയമ വ്യവസ്ഥകള്‍ 
നിലവില്‍വന്നു. ഇന്ന്‌ റാഗിംഗ്‌ ക്രിമിന 
ല്‍ കുറ്റമാണ്‌. കല്യാണറാഗിംഗ്‌ സകല 
പരിധികളും ലംഘിച്ച്‌ ഇന്ന്‌ കൊല 
പാതകത്തില്‍ കലാശിച്ചിരിക്കുക 
യാണ്‌. ഇത്‌ അവസാനിപ്പിക്കാനുള്ള 
സമയം അതിക്രമിച്ചുകഴിഞ്ഞു. 


കണ്ണൂര്‍ തോട്ടടയില്‍ വിവാഹ പൂര്‍ 
വരാത്രിയിലെ ആഘോഷങ്ങള്‍ക്കിടെ 
പാട്ടുവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട്‌ 
വരന്റെ കൂട്ടുകാര്‍ അതിക്രമം കാണി 
ക്കുന്നു. ്രദേശവാസികള്‍ അത്‌ 
ചോദ്യം ചെയ്തത്‌ സംഘര്‍ഷത്തിലെ 
ത്തുന്നു. പകയുമായി മടങ്ങിയ അവര്‍ 
പിറ്റേന്ന്‌ നടന്ന വിവാഹഘോഷയാത്ര 
യില്‍ ദമ്പതിമാര്‍ വീട്ടില്‍ പ്രവേശി 
ക്കുന്ന സമയത്ത്‌ ബോംബ്‌ പ്രയോഗി 
ക്കുന്നു. ഒരാള്‍ കൊല്ലപ്പെടുന്നു. 


=a 
റ കല്യാ 
BOLIM 


ണ റാഗിംഗ്‌ 


വ്വ 


അഡ്വ. ചാര്‍ളി പോള്‍ MA.LL.B.,DSS 


സംഘര്‍ഷത്തെ ചോദ്യം ചെയ്തവര്‍ 
ക്കെതിരെയാണ്‌ ബോംബ്‌ പ്രയോഗിച്ച 
തെങ്കിലും അബദ്ധത്തില്‍ അവരുടെ 
കൂടെയുണ്ടായിരുന്നയാളുടെ തലയില്‍ 
തട്ടി പൊട്ടിത്തെറിക്കുകയായിരുന്നു. 


പഴയകാലത്ത്‌ നാടോടിപ്പാട്ടുകളും 
അരവുപാട്ടുകളുമൊക്കെയായിരുന്നു 
വിവാഹത്തലേദിവസത്തെ ആഹ്ലാദ 
ങ്ങള്‍. ഇന്നത്‌ മദ്യസത്കാരത്തിന്റെയും 
പാതിര കഴിഞ്ഞുള്ള ഗാനമേളയു 
ടെയും ആഭാസത്തരങ്ങ ളുടെയും 
വേദിയായി മാറിയിരിക്കുന്നു. സമീപ 
വാസികളെ ഉറങ്ങാന്‍പോലും സമ്മതി 
ക്കാതെ പുലരു വോളം നടക്കുന്ന ശബ്ദ 
ശല്യത്തിനെതിരെ നിയമം കണ്ണടക്കു 
കയാണ്‌. വിവാഹത്തലേന്നും വിവാഹ 
ദിന ത്തിലും വിവാഹരാത്രിയിലും 
തമാശയെന്ന പേരില്‍ നടക്കുന്നത്‌ 
പലപ്പോഴും കടുത്ത അതിക്രമങ്ങളും 
കുറ്റകൃത്യങ്ങളുമാണ്‌. 


വധൂവരന്മാരെ കാളവണ്ടിയിലോ 
ആനപ്പുറത്തോ കുതിരപ്പുറത്തോ ഒട്ടക 
പ്പുറത്തോ ആനയിക്കുന്നവരുണ്ട്‌. കായം 
കുളം കറ്റാനത്ത്‌ വധൂവരന്മാരെ ആംബു 
ലന്‍സില്‍ ആനയിച്ച സംഭവത്തില്‍ 
നിയമനടപടിയെടുത്തിയുന്നു. വധൂവര 
ന്മാരെ കാന്താരി ജ്യൂസ്‌ കുടിപ്പിച്ചത്‌ 
കാരണം ഇരുവരും ആശുപ്രതിയില്‍ 
ആയ സംഭവവും ഉണ്ടായിട്ടുണ്ട്‌. 


വിവാഹം കഴിഞ്ഞ്‌ വേദിയില്‍ 
എത്തിയാല്‍ സുഹൃത്തുക്കളുടെയും 


മാര്‍ച്ച്‌ 2022 ക്രൈസ്തവ കാഫ്‌ "E i 


ബന്ധുക്കളുടെയും ആഭാസ പ്രകടന 
ങ്ങള്‍ (റാഗിംഗ്‌) ആരംഭിക്കും. വിവാഹ 
വേദിയില്‍ നടന്ന ക്രൂരമായ അഭിമുഖ 
റാഗിംഗിനെ തുടര്‍ന്ന്‌ നാദാപുരത്ത്‌ ഒരു 
പെണ്‍കുട്ടി ബോധരഹിതയായി. 
ചിലയിടത്ത്‌ ഇവന്റ്‌ മാനേജ്മെന്റ്‌ 
ഗ്രൂപ്പുകളാണ്‌ റാഗിംഗിന്‌ നേതൃത്വം 
നല്‍കുന്നത്‌. ചോദ്യങ്ങള്‍ ചോദിച്ച്‌ നാണം 
കെടുത്തുക, നൃത്തം ചെയ്യിക്കുക, 
പരസ്യചുംബനം നടത്തിക്കുക, അനാവ 
ശ്യങ്ങളും അശ്ലീലച്ചുവയുള്ള കമന്റു 
കളും വിളിച്ചുപറയുക. താലികെട്ടു 
മ്പോള്‍ കൂവുക, പാതിരാ്രിയില്‍ 
വീടിനു ചുറ്റും പടക്കം പൊട്ടിക്കുക, 
വധൂവരന്മാരുടെ പോരായ്മകളും 
വിവാഹപൂര്‍വജീവിതത്തിലെ അബദ്ധ 
ങ്ങളും മറ്റും ഫ്ളക്നടിച്ച്‌ ര്രദര്‍ശി 
പ്പിക്കുക, പ്രേമ വിവാഹമാണെങ്കില്‍ 
അക്കാര്യം വിവിധഘട്ടങ്ങളിലൂടെ 
പ്രദര്‍ശിപ്പിക്കുക. സദ്യയുണ്ണുന്ന വധൂ 
വരന്മാരുടെ തലയിലും ശരീരത്തിലും 
ഭക്ഷണവസ്തുക്കള്‍ വാരിയിടുക, 
കറിയൊഴിക്കുക, ഈണില്‍ മണ്ണുവാരി 
യിടുക, നായ്ക്കുരണപ്പൊടി വിതറുക, 
ചെരിപ്പുമാല അണിയിക്കുക, വരനെ 
വികൃതവേഷം കെട്ടിച്ച്‌ ആനയിക്കുക, 
വധൂവരന്മാരെ വലിയ ചെമ്പില്‍ (വാര്‍പ്പ്‌) 
ഇരുത്തി പാലിലോ മഞ്ഞള്‍ കലക്കിയ 
വെള്ളത്തിലോ കുളിപ്പിക്കുക, വസ്ത്ര 
ങ്ങളില്‍ ചായം തേക്കുക, എന്നിങ്ങനെ 
വിവാഹത്തിന്റെ പേരില്‍ നടക്കുന്ന 


ൽ 


IN 


ST 
a 


(iy 


ഷാജു തേക്കിന്‍കാട്ടില്‍ 


~ Lb 


€ 


( 


“നീ കൂടെയില്ലെങ്കില്‍ 
ഞാനൊന്നുമല്ല...! 

നിന്‍ രുചിയില്‍ 

എന്‍ രസന നിറഞ്ഞില്ലെങ്കില്‍ 
ഞാന്‍ നീയുമാകില്ല ! 
നിന്‍ കാറ്റേറ്റില്ലെങ്കില്‍ 
ഞാന്‍ തീരമണയില്ല...! 
ആത്മാഭിഷേകത്തിന്റെ 
കൊടുങ്കാറ്റില്‍ 
എന്നെയും തീരത്തേക്ക്‌ 
നയിക്കണേ നാഥാ..! 


മെസപ്പൊട്ടേമിയയില്‍ 


ഒരുവനെ വിശ്വാസതാതനാക്കി.. ! 
ഇളയവനെങ്കിലും അരുമയായ്‌ 
യാക്കോബ്‌ കാറ്റില്‍ 
തീരമണഞ്ഞു..! 
പതിനൊന്നാമനെങ്കിലും 
ജോസഫുയര്‍ന്നു..! 
ക്ഷാമകാലത്തിന്‍ 
നിലവിളിയുയരുമ്പോള്‍ 
യാക്കോബ്‌ കീര്‍ത്തനം പാടി..! 
വാക്കിന്റൊഴുക്കിന്‌ 

തടസ്സമാം കെട്ടുള്ളവന്‍ 
അടിമത്ത പാശം മുറിച്ച മോശയായ്‌ 


നിന്നു കാറ്റാല്‍ നീ 


ഞാങ്ങണ തൊട്ടിലിന്‍ 


പേക്കൂത്തുകള്‍ മൂലം ഒട്ടേറെ പേര്‍ക്ക്‌ 
മാനഹാനിയും പരിക്കും ഉണ്ടായിട്ടുണ്ട്‌. 


മറ്റുള്ളവര്‍ വേദനിക്കുന്നത്‌ കാണു 
മ്പോള്‍ നമുക്ക്‌ ആനന്ദമാണ്‌ ഉണ്ടാ 
കുന്നതെങ്കില്‍ നമ്മള്‍ മനോരോഗ 
മനസ്സിന്‌ ഉടമയാണ്‌. ഒരിനം സാഡി 
WID. പരിഹസിച്ച്‌ രസിക്കുക, 
കളിയാക്കി ചരിക്കുക, ക്രൂരതകാട്ടി 
ആനന്ദിക്കുക ഇവയെല്ലാം മനോവൈ 
കൃതങ്ങളാണ്‌. എന്തിന്റെ പേരില്‍ 
ക്രൂരത കാണിച്ചാലും അത്‌ ഒരു 
പരിഷ്കൃത സമൂഹത്തിന്‌ യോജി 
ച്ചതല്ല. പരസ്യമായി അവഹേളിക്കപ്പെ 
ടുന്നതുമൂലമുണ്ടാകുന്ന മുറിവുകള്‍ 
ഏറെക്കാലം നിലനില്ക്കും. അവ 


നൊമ്പരങ്ങളും താളപ്പിഴകളും ദാമ്പ 
തൃത്തകര്‍ച്ചയും സമ്മാനിക്കും. ശാരീ 
രികവും മാനസികവുമായ പീഡന 
ങ്ങള്‍ ഒരുവനെ രോഗിയാക്കിയേക്കാം. 
യുവമന സ്സുകളിലെ ക്രൂരവാസ 
നകളുടെ ബഹിര്‍സ്‌ ഫുരണമാണ്‌ 
റാഗിംഗ്‌. ഇത്‌ ചെയ്യുന്നവരും അനു 
കൂലിക്കുന്ന വരും സാമൂഹ്യവിരുദ്ധരും 
മനോവൈകൃതത്തിന്‌ ഉടമകളുമാണ്‌. 
വിവാഹം പവിത്രമായ ഒരുചടങ്ങാണ്‌. 
അതിന്റെ അന്ത:സത്ത ഉള്‍ക്കൊ 
ള്ളാത്ത ഒരുപ്പവ്ൃത്തിയും വിവാഹ 
വേളയില്‍ ഉണ്ടാകാന്‍ പാടില്ല. 
അപരന്റെ വ്യക്തിത്വത്തെ മാനിക്കാത്ത 
ഒന്നും ശ്രേഷ്ഠമല്ല. കല്യാണാഭാസ 


മാര്‍ച്ച്‌ 2022 ക്രൈസ്തവ കാഫ ത 


ങ്ങള്‍ ബന്ധുക്കള്‍ തമ്മില്‍ സംഘര്‍ 
ത്തിനും തുടര്‍ന്ന്‌ വിവാഹമോചന 
ത്തിനും ഇടവരുത്തുന്നുണ്ട്‌. കല്യാണ 
റാഗിംഗ്‌ ക്രിമിനല്‍ കുറ്റം തന്നെ. 
തമാശയായി കരുതി ആരും പ്രതികരി 
ക്കാത്തതാണ്‌. കാര്യങ്ങള്‍ കൈവിട്ടു 
പോവുകയാണെങ്കില്‍ പോലീസിനെ 
അറിയിക്കാവുന്നതാണ്‌. എല്ലാവര്‍ക്കും 
സന്തോഷിക്കാന്‍ കഴിയുന്ന, മനുഷ്യാ 
MP ഉയര്‍ ത്തിപ്പിടിക്കുന്ന, മിതത്വവും 
ലാളിത്യവും പുലര്‍ത്തുന്ന ചടങ്ങുക 
ളിലൂടെ വിവാഹത്തെ പവിത്രമാക്കുക 


www.malankaralibrary.com 


റവ. ഫാ. ഷീന്‍ പാലക്കുഴി 


CRIM ഇരുപത്തി മൂന്നാമന്‍ 
എന്നത്‌ ചരിത്രത്തില്‍ ഇത്തിരി ദുഷി 
ക്കപ്പെട്ട ഒരു പേരാണ്‌. 


പതിനാലാം നൂറ്റാണ്ടിന്റെ അവസാ 
നത്തില്‍ ഈര്‍ബന്‍ ആറാമന്‍ പാപ്പാ 
യുടെ കാലത്ത്‌ അദ്ദേഹത്തെ എതിര്‍ 
ത്തുകൊണ്ട്‌ സഭയില്‍ മറ്റൊരു മാര്‍ 
പാപ്പ രംഗത്തുവന്നു. ഒരേസമയം ഒരേ 
സഭയില്‍ രണ്ടു മാര്‍പാപ്പമാര്‍. വളരെ 
പ്രതിസന്ധി നിറഞ്ഞ ഒരു സാഹചര്യം! 


സ്‌ഥിതിഗതികള്‍ സങ്കീര്‍ണ്ണമായ 
പ്പോള്‍ പിന്നീടു പാപ്പാമാരുടെ എണ്ണം 
മൂന്നുവരെയായി എന്നും ചരിത്രം പറ 
യുന്നു. നാലു പതിറ്റാണ്ടോളം നീണ്ടു 
നിന്ന വേദനാജനകമായ ആ ഉതപ്പി 
ന്റെ ചരിത്രത്തിലെ അവസാന കണ്ണി 
കളില്‍ ഒരാളായ ഒരു മനുഷ്യനുണ്ട്‌. 
Anti Pope എന്ന്‌ വിശേഷിപ്പിക്കപ്പെടുന്ന 
ആ മനുഷ്യന്‍ 1410 ല്‍ പത്രോസിന്റെ 
പിന്‍ഗാമിയായി സ്വയം വിശേഷി 
പ്പിച്ചപ്പോള്‍ തന്റെ സ്ഥാനിക നാമ 


മായി സ്വീകരിച്ചത്‌ ജോണ്‍ ഇരുപത്തി 
മൂന്നാമന്‍ എന്ന പേരാണ്‌. സഭ ഒരി 
ക്കലും ഓര്‍മ്മിക്കാനഠരഗഹിക്കാത്ത 
ആ അധികാരത്തര്‍ക്കങ്ങള്‍ക്കൊ 
ടുവില്‍ 1417 ല്‍ സഭയില്‍ നിന്നു പുറ 
ത്താക്കപ്പെട്ട്‌ അയാള്‍ ചരിത്രത്തിലെ 
വിടെയോ മറഞ്ഞു. 


അഞ്ചു നൂറ്റാണ്ടുകള്‍ കടന്നുപോയി; 
അനേകം പാപ്പാമാരും. മുറിവുക 
ളൊക്കെ ഉണങ്ങി. പക്ഷെ പിന്നീടു വന്ന 


കല്‍പ്പലകയില്‍ 
വചനമേറ്റു വാങ്ങി..! 
ഒന്‍പതു മക്കളില്‍ 
നവാഭിഷിക്തനായ്‌ 
ദാവീദ്‌ കാറ്റാല്‍ 


ശക്തനായ്‌..! ഏശയ്യയും, ജറമിയായും, 


ആമോസും 
ആത്മാഭിഷേക കൊടുങ്കാറ്റില്‍ 
വചനവാള്‍ വീശി 

ഇരുട്ടകറ്റി നില്‍പ്പൂ...! ഏലിശുബാ 
പുണ്യവതിയില്‍ 

ഇളം കാറ്റില്‍ 

ഒരു കൊടുങ്കാറ്റായ്‌ 

സ്നാപകന്‍ 

വഴി വിളക്കായ്‌ തെളിഞ്ഞു..! 
രാപകല്‍ മകനായ്‌ 

സ്വയം തൃജിക്കാന്‍ 


യനസേപ്പും, 
കുരിശോളം ഉയരാന്‍ 
കന്യയാം മേരിയും, 
ലോകത്തിനായ്‌ വചന 
പാഥേയമേകാന്‍ 

ശ്ലീഹരും 

നിരീശ്വര മരുവില്‍ നിന്ന്‌ 
ജോണ്‍ പോളും , 
ഹിറ്റ്‌ലറുടെ നാട്ടില്‍ 

നിന്ന്‌ ബനഡിക്ടും , 
കാല്‍പന്തിന്റെ ആരവത്തില്‍ 
നിന്നീ 

ഫ്രാന്‍സിസും , 


ഇങ്ങീ മലയാണ്മയുടെ 
ഗിരിയില്‍ നിന്നൊരു 
ഗുരുവരനും ! 

സ്നേഹം ദീപമെന്നോതിയ 


മാര്‍ച്ച്‌ 2022 ക്രൈസ്തവ കാ "E i 


താതനും, 
ദാര്‍ശനിക ശോഭയില്‍ 
വിളങ്ങിയ ആചാര്യനും, 
നാട്ടിയ ദീപശോഭ... 
ആത്മമാരുതനില്‍ 

അതിരില്ലാ സ്നേഹത്തിലിന്ന്‌ 
ലോകത്തെ ഒന്നായി കാണുമീ 
കരുതലില്‍ 

സ്നേഹ മൂര്‍ത്തിയും ! 


നാഥാ നിന്റെ ആത്മാഭിഷേക 
കൊടുങ്കാറ്റില്‍ 
ഞങ്ങള്‍ക്കേ തണല്‍ ! 


കാറ്റതിനിഷ്ടമുള്ളിടത്തേക്ക്‌ 
വീശുന്നു .... 


മാര്‍പാപ്പമാരാരും ജോണ്‍ എന്നൊരു 
പേരു സ്വീകരിക്കാന്‍ തയ്യാറായില്ല. 
പേപ്പസിയുടെ ചരിത്രത്തിലെ ദുഷിച്ച 
പേരുകളിലൊന്നായി ആ നാമം 
കരുതപ്പെട്ടു. 1958 ല്‍ LUNO നായ 
പ്രന്തണ്ടാം പീയൂസ്‌ പാപ്പാകാലം 
ചെയ്തു. സഭയെ നയിക്കാന്‍ അത്ര 
ത്തോളം യോഗ്യനായ ഒരു പിന്‍ 
ഗാമിയെ കണ്ടെത്താനാവാതെ കര്‍ദ്ദി 
moa ആശയക്കുഴപ്പത്തിലായി. 
ഒടുവില്‍തല്‍ സ്ഥിതി തുടര്‍ന്നു 
കൊണ്ടുപോകാന്‍ വേണ്ടി മാതം 
(പായം ചെന്ന സാധാരണക്കാര 
നായ ഒരാളെ അവര്‍ കണ്ടെത്തി. 
എഴുപത്തിയെട്ടുകാരനായ കര്‍ദ്ദിനാള്‍ 
റൊണ്‍കാലി! മിടുക്കനായ പുതിയൊ 
രാളെ കണ്ടെത്തും വരെയുള്ള ഒരു 
താല്‍ക്കാലിക ക്രമീകരണം! ഒരു Stop 
Gap Pope’ എന്നൊക്കെ മാധ്യമങ്ങള്‍ 
അദ്ദേഹത്തെ ഇകഴ്ത്തി. കൊണ്‍ 
ക്ലേവിനൊടുവില്‍ എന്തു പേരാണ്‌ 
സ്വീകരിക്കുന്നത്‌ എന്നു കര്‍ദ്ദിനാള്‍ 
മാര്‍ ചോദിച്ചപ്പോള്‍ കര്‍ദ്ദിനാള്‍ 
റൊണ്‍കാലി പറഞ്ഞു: I will be called 
John!’ 


എല്ലാവരുടേയും നെറ്റിചുളിഞ്ഞു. 
500 വര്‍ഷങ്ങള്‍ക്കു ശേഷം പഴയ 
AntiPope ന്റെ പേരിന്‌ മറ്റൊരവകാശി 
വന്നെത്തിയിരിക്കുന്നു. പക്ഷെ അവര്‍ 


സമ്മതിച്ചു. സ്റ്റാറ്റസ്കോ മെയി 
ന്റൈന്‍ ചെയ്യാന്‍ വേണ്ടി മാര്തം 


തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സാധാരണ 
മനുഷ്യന്‌ ഏതു പേരായാലെന്ത്‌! 1958 
ല്‍ കര്‍ദ്ദിനാള്‍ റൊണ്‍കാലി ജോണ്‍ 
ഇരുപത്തിമൂന്നാമന്‍ എന്ന പേരില്‍ 
പത്രോസിന്റെ പിന്‍ഗാമിയായി സ്ഥാ 
നമേറ്റു. 


വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാന്‍ 
ലോകദൃഷ്ടിയില്‍ ഭോഷന്‍മാരായവരെ 
ദൈവം തെരഞ്ഞെടുത്തു. ശക്തമായ 
വയെ ലജ്ജിപ്പിക്കാന്‍ ലോക ദൃഷ്ടി 
യില്‍ അശക്തമായവയെയും (1 കോറി 
ന്തോസ്‌127) എന്ന വിശുദ്ധ പൌലോസ്‌ 
ശ്ലീഹായുടെവാക്കുകള്‍ അമ്പര്‍ത്ഥ 
മാകാന്‍ പോകുകയാണെന്ന്‌ അപ്പോഴാ 
രുമറിഞ്ഞില്ല. കര്‍ദ്ദിനാള്‍ റൊണ്‍കാലി 
അവരാരും കരുതിയ ഒരു മനുഷ്യ 
നായിരുന്നില്ല. അദ്ദേഹത്തെ തെരഞ്ഞെ 
ടുത്തത്‌ പരിശുദ്ധാത്മാവായിരുന്നു. 


ഒരല്‍പ്പം ഫ്ളാഷ്ബാക്ക്‌! 


ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ പാദ 
ത്തില്‍ ആല്‍ക്കഹോളിക്‌ ആയ ഒരു 
പുരോഹിതനെ വെനീസിലെ സഭ പുറ 
ത്താക്കി. പക്ഷെ ആ ശിക്ഷ അയാളുടെ 
പോക്ക്‌ കൂടുതല്‍ വഷളാക്കി. ഒരു 
ദിവസം ബാറിലിരുന്ന്‌ മദ്യപിക്കു 
മ്പോള്‍ ഒരാള്‍ വന്ന്‌ ഒരു സ്വകാര്യം 
പറഞ്ഞു. പുതിയ മെത്രാന്‍ അയാളെ 
അന്വേഷിച്ച്‌ പുറത്തു നില്‍ക്കുന്നു എന്ന്‌. 
ആദ്യം വിശ്വസിച്ചില്ല. അവിടെത്തന്നെ 
യിരുന്നു. പക്ഷെ മ്മരെതാന്‍ വിട്ടില്ല. 
ബാറിനകത്തേക്കു വന്നു. കയ്യോടെ 
പിടികൂടി നേരേ പള്ളിയിലേക്കു 
കൊണ്ടുപോയി. 


ഒരു കസേരയിലിരുത്തി മുന്നില്‍ 
മുട്ടുകുത്തി മ്രൈതാന്‍ പറഞ്ഞു: 
എനിക്കൊന്നു കുമ്പസാരിക്കണം! 


വൈദികന്‍ ഞെട്ടിപ്പോയി. അയാ 
ളിലെ ലഹരി മുഴുവന്‍ ഒറ്റ നിമിഷം 
കൊണ്ട്‌ ആവിയായി. മുന്നില്‍ മുട്ടു 
കുത്തിയ മെത്രാന്‍ പാപക്ഷമ ചോദി 
ക്കാന്‍ തുടങ്ങി. എന്റെ പിഴ എന്നു 
നിലവിളിച്ച്‌ നെഞ്ചത്തടിച്ചപ്പോഴൊക്കെ 
പിളര്‍ന്നു നുറുങ്ങി രക്തം കിനിഞ്ഞത്‌ 
കുമ്പസാരം കേട്ടുകൊണ്ടിരുന്നവന്റെ 
ഹൃദയത്തില്‍ നിന്നായിരുന്നു. അപ്പന്റെ 
ശിരസ്സിലേക്ക്‌ മകന്റെ ഹൃദയം 
നുറുങ്ങിയ ചോരകണ്ണുകളിലൂടെ 
ഇറ്റുവീണു. ഒരു കൊച്ചുകുട്ടിയെ 
പ്പോലെ വിതുമ്പിക്കരഞ്ഞുകൊണ്ട്‌ 
അയാള്‍ മ്മെതാനെ ആശീര്‍വദിച്ചു. 
അനുതാപക്കണ്ണീരാല്‍ കാഴ്ച മറഞ്ഞ 
ആ കണ്ണുകളിലേക്കു മുഖമുയര്‍ത്തി 
മെത്രാന്‍ പറഞ്ഞു: മോനേ ദൈവം 
നിന്നെ വിളിച്ചത്‌ ഇതിനു വേണ്ടി 
യാണ്‌! 


അപ്പോള്‍ ദൈവം സ്വര്‍ഗ്ഗത്തിന്റെ 
താക്കോല്‍ക്കൂട്ടത്തില്‍ ഒരു മെത്രാന്റെ 
പേരെഴുതി ടാഗുചെയ്തു: ആഞ്ച 
ലോജുസെപ്പി റൊന്‍കാലി। ഇനിയാ 
താക്കോല്‍ അദ്ദേഹത്തിനുളളതാണ്‌. 


ആ മ്മെതാന്‍ പിന്നെ കര്‍ദ്ദിനാളും 
മാര്‍പാപ്പയുമൊക്കെയായി. അദ്ദേഹ 
മാണ്‌ ജോണ്‍ ഇരുപത്തിമൂന്നാമന്‍ 
മാര്‍പാപ്പ. അവസാനത്തെ പാപിക്കും 
തന്റെ ഹൃദയത്തില്‍ ഇടംകൊടുത്ത 
അദ്ദേഹമെങ്ങെനെയാണ്‌ വെറുമൊരു 
സാധാരണക്കാരനാകുന്നത്‌? അദ്ദേഹ 


മാര്‍ച്ച്‌ 2022 ക്രൈസ്തവ കാഹള ഷ്‌ 


ത്തിലൂടെ പരിശുദ്ധാത്മാവിന്റെ കാറ്റ്‌ 
സഭയില്‍ വീശിയടിച്ചു. സഭയുടെ 
ചരിധ്രത്തില്‍ സുപ്രധാനമായ മാറ്റ 
ങ്ങള്‍ക്കു വഴി തെളിച്ച രണ്ടാം വത്തി 
ക്കാന്‍ കൌണ്‍സില്‍ 1962 ല്‍ വിളിച്ചു 
ചേര്‍ത്തത്‌ അദ്ദേഹമാണ്‌. ഇരുപത്തി 
യൊന്നാം നൂറ്റാണ്ടിനു വേണ്ടി സഭയെ 
സജ്ജമാക്കിയ സുപ്രധാനമായ തീരു 
മാനം! 


1963 ല്‍ അദ്ദേഹം സ്വര്‍ഗ്ഗത്തിലേക്കു 
മടങ്ങി. 2014 ല്‍ സഭ അദ്ദേഹത്തെ 
വിശുദ്ധനായി പ്രഖ്യാപിച്ചു. ജോണ്‍ 
ഇരുപത്തിമൂന്നാമന്‍ എന്ന പേര്‍ 
ഇപ്പോള്‍ സഭയില്‍ ഒരു വിശുദ്ധ 
ന്റേതാണ്‌! അഞ്ചു നൂറ്റാണ്ടു മുമ്പ്‌ 
ജോണ്‍ ഇരുപത്തി മൂന്നാമന്‍ എന്ന 
നാമത്തിനേറ്റ കളങ്കം തന്റെ ജീവിതം 
കൊണ്ടുമായിച്ചു കളഞ്ഞ അതി 
വിശുദ്ധന്‍. 


പറഞ്ഞുവന്നത്‌, 


ദുഷിച്ചതും ദുഷിക്കപ്പെട്ടതുമായ 
പേരുകളാലും പിടിവാശിയാലുമൊക്കെ 
തെരുവില്‍ അപമാനിക്കപ്പെടുന്ന സഭാ 
മാതാവിന്റെ കളങ്കം, ജീവിതം കൊണ്ടു 
കഴുകിക്കളയാന്‍ ആയമ്മയ്ക്ക്‌ വിശുദ്ധ 
രായ മക്കളെ വേണം! 


Appeal 


My heart aches greatly at the worsening situation in Ukraine. 
Despite the diplomatic efforts of the last few weeks, 
increasingly alarming scenarios are opening up. Like me, 
many people all over the world are feeling anguish and 
concern. Once again the peace of all is threatened by 
partisan interests. I would like to appeal to those with 
political responsibility to examine their consciences 
seriously before God, who is the God of peace and not of 
war; who is the Father of all, not just of some, who wants us 
to be brothers and not enemies. I pray that all the parties 
involved refrain from any action that would cause even more 
suffering to the people, destabilising coexistence between 
nations and bringing international law into disrepute. 


And now I would like to appeal to everyone, believers and 
non-believers alike. Jesus taught us that the diabolical 
senselessness of violence is answered with God’s weapons, 
with prayer and fasting. I invite everyone to make next 2 
March, Ash Wednesday, a Day of Fasting for Peace. I 
encourage believers in a special way to dedicate themselves 
intensely to prayer and fasting on that day. May the Queen of 
Peace preserve the world from the madness of war. 


RNI Licence No. 5675/1960 ae ae Christavakahalam Monthly, MARCH 2022 


Registered-Postal Reg.No.KL/TV(N)284/2021-2023 Annual Subscription Rs. 150/- 
Date of Publication 3-3-2022 Single Copy Rs. 15/- 


മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയുടെ 
൮ പ്രസിദ്ധീകരണം 
ആകര്‍ഷക്ഷാവ രൂപകല്പനയില്‍ 


എല്ലാ കുട്ടംബങ്ങളിലേക്കും... 


ഒക്രെസ്തവ 


വായിക്കുക വരിക്കാരാകുക പ്രചരിപ്പിക്കുക 


Published by The Director, Communication Media, Major Archdiocese of Trivandrum 


Printed at St. Mary’s Press, Pattom, Trivandrum-4, Ph: 0091 471 2446116, 2443374, e-mail: stmaryspresspattom@gmail.com 


